അലക്സൈയ് 
ലിയോനാവ് സൗരവാതം 


Jayasree ? 


Tayaram vasudev . 


Rajaram 
Sicaram 


അലക്സൈയ് 
ലിയോനൊവ് 


: C C p 


സൗരവാതം 


സോവിയററ് ബഹിരാകാശസഞ്ചാരി 

അലശ്ശേയ ലിയോനൊവ 
അപ്പോളോ - സൊയൂസ് പരിപാടിയുടെ 

കഥ പറയുന്നു 


ചിത്രങ്ങൾ : അലശ്ശേയ ലിയോനൊവ 


പ്രോഗ്രസ്സ് പബ്ലിഷേഴ്സ് 

മോസ്കോ 


അലശ്ശേയ ലിയോനൊവ 

സൗരവാതം 


- 


O 


വിവർത്തനം: പാറേക്കുന്നേൽ 


А . Леонов 
СОЛНЕЧНЫЙ ВЕТЕР 


На языке малаялам 


നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടുകഴിഞ്ഞ സ്ഥി 
തിക്കും ഒരു കാര്യം ഞാൻ പറയട്ടെ. ബഹിരാകാ 
ശത്തിൽനിന്നു നിന്നെ ഞാൻ കണ്ടു! എന്താ വി 
ശ്വാസമാകുന്നില്ലേ ? നീ വിചാരിക്കുന്നതു ഞാൻ 
തമാശപറയുകയാണെന്നായിരിക്കും. അല്ലേയല്ല 
ബഹിരാകാശത്തിൽനിന്നു കോസ്മാനോട്ടുകളായ 
ഞങ്ങൾക്കും വൻകടലുകളും വൻകരകളും നദികളും 
സമുദ്രങ്ങളും മരുഭൂമികളും പർവ്വതങ്ങളും കാണാൻ 
കഴിയും. ധാന്യം വിളയുന്ന വയലുകളും ഇടതൂർന്നു 
നില്ക്കുന്ന വനങ്ങളും ഞങ്ങൾ കൺകുളിർക്കെ കാ 
ണുന്നു. വലിയ നഗരങ്ങൾപോലും തിരിച്ചറിയാൻ 
സാധിക്കും . ഉദാഹരണമായി സോവിയററ് യൂണി 
യൻ തലസ്ഥാനമായ മോസ്ലോ. എത്ര മനോഹ 
രമാണും ആ നഗരം ! പ്രത്യേകിച്ചും രാത്രിസമയ 
ത്തും അങ്ങുമുകളിൽനിന്നു നോക്കുമ്പോൾ . വൈദ്യ 
തദീപങ്ങളുടെ മുത്തുമാലകളും നാനാവർണ്ണത്തിലുള്ള 
നിയോൺപരസ്യങ്ങളുടെ ഉജ്ജ്വലദീപ്തിയും ഒരു വ 
ലിയ അഗ്നികുണ്ഡത്തിലെ എരിഞ്ഞടങ്ങുന്ന തീക്ക 
നലുകൾപോലെ കാണപ്പെടുന്നു. ചലിക്കുകയും ശ്വ 
സിക്കുകയും. കണ്ണുചിമ്മുകയും പുഞ്ചിരിതൂവുകയും 
ചെയ്തശേഷം അതെല്ലാം ഇരുട്ടിൽ അലിഞ്ഞില്ലാ 

താവുന്നു. 
യുവസുഹൃത്തെ1 

- ഒരിക്കലെങ്കിലും ബഹിരാകാശത്തിൽ പോയി 
നിൻറ കൈയിലിരിക്കുന്ന ഈ പുസ്തകം നി 

ട്ടുള്ള എന്റെ സ്നേഹിതന്മാരെല്ലാം വീണ്ടും വീണ്ടും 
നക്കുവേണ്ടി പ്രത്യേകം എഴുതിയതാണു . നിൻറ 

പറയുന്നു: 
പേരെന്തെന്നോ നിനക്കെത്ര വയസ്സുണ്ടെന്നോ എ 

. " "നമ്മുടെ ഈ നീലഗ്രഹം എത്ര മനോഹരമാ 
നിക്കറിഞ്ഞുകൂടാ . എന്നാൽ നീ എന്റെ സുഹൃത്താ 

ണും ! 1 1 
ണെന്നു എനിക്കറിയാം . യഥാർത്ഥസൗഹൃദത്തേ 

ഞങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്ത 
ക്കാൾ നല്ലതായി എന്താണുള്ളത് ? 

ന്നോ ? ഭൂമിയിൽ നീ വളരുന്നുവെന്നതുതന്നെ. ബ 
നിന്നെപ്പററി ഒരുപാടു നല്ല കാര്യങ്ങൾ കേൾ 

ഹിരാകാശത്തിൽനിന്നു ഞങ്ങൾ നിന്നെ കാണുന്നു. 
ക്കാനിടയാകുമെന്നും എനിക്കു വിശ്വാസമുണ്ടു്. എ 

ആദിയും അന്തവുമില്ലാത്ത , കീഴും മേലുമില്ലാത്ത ആ 
ന്തെന്നാൽ നീ ലോകത്തിന്റെ ഭാവിയാണു . ഭാ 

വിശാലതയിൽ നിൻ പുഞ്ചിരി ഞങ്ങളുടെ സ 
വി എല്ലായ്യോഴും ശോഭനമാണുതാനും. അതിനാൽ 

ഹായത്തിനെത്തുന്നു. ഞങ്ങളുടെ ഓരോ യാത്രയും 
ഇന്നുതന്നെ നിന്നെപ്പററി കൂടുതൽ അറിയാനും എ 

നീ ശ്രദ്ധിക്കുന്നുണ്ടെന്നു ഞങ്ങൾക്കറിയാം. നീ ഞ 
ൻ സ്നേഹിതന്മാരായ കോസ്ട്രോനോട്ടുകളേയും അ 

ങ്ങളോടൊപ്പം ബഹിരാകാശനൗകയിലുണ്ടെന്നു ചി 
സ്ട്രോനോട്ടകളേയുംപററി നിന്നോടു പറയാനും 

ലപ്പോൾ തോന്നിപ്പോവുന്നു. അതുകൊണ്ടാണു് ആ 
ഞാനാഗ്രഹിക്കുന്നു. നീയും ഒരുപക്ഷെ ബഹിരാകാ 

യാത്രകൾ ഭംഗിയായി നടത്താൻ ഞങ്ങൾ ശ്രമിക്കു 
ശയാത്രയെപ്പററി സ്വപ്നം കാണുന്നുണ്ടാവും . അങ്ങ 

ന്നതു . 
നെയെങ്കിൽ സോയൂസ്, അപ്പോളോ എന്നീ ബ 
ഹിരാകാശനൗകകളുടെ സംയുക്തയാത്രയ്ക്കു വേണ്ട ഒരു 
ക്കങ്ങളും ആ യാത്രയും നടന്നതെങ്ങനെയെന്നറി 
യാൻ നിനക്കു താല്പര്യമുണ്ടായിരിക്കും. എന്നാൽ ആ 
ദ്യം നമുക്കു പരിചയപ്പെടാം, എന്റെ പേരും അ 
ലക്സേയം ലിയോനോവ് എന്നാണു . ഞാൻ 
സോവിയററ് യൂണിയനിലെ ഒരു പെലട്ട - കോ 
സോനോട്ടാണു . നിന്റെ പേരെന്താണു ? ഇതാ , 
ഇവിടെ എഴുതൂ ! 


o 


© M3] ate.JbcTBO « IIporpecc », 1978 


ര മലയാളപരിഭാഷയും ചിത്രങ്ങളും പ്രോഗ്രസ്സ് പബ്ലിഷേഴ്സ്, 1978 


സോവിയറ്റ് യൂണിയനിൽ 

അച്ചടിച്ചതു 


70802 - 857 
014 ( 01 ) - 78 


737- 77 


അപ്പോളോ - സായൂസ് പരിപാടി 


- 1975 ജൂലൈ 15 -ാം തീയതി ഉച്ചതിരിഞ്ഞു 
3 മണി 20 മിനിട്ടിനു സോവിയററ°യൂണിയനി 
ലെ ബൈക്കനൂർ കോസ്ലോഡ്രോമിൽനിന്നു സൊ 
യൂസ്- 19 എന്ന ബഹിരാകാശനൗക യാത്ര പുറ 
പ്പെട്ടു . ആ നൗകയിൽ എൻറ സ്നേഹിതനായ വ 
ലേരി നിക്കൊളായവിച്ച് കുബാസൊവും ഞാനു 
മാണുണ്ടായിരുന്നതു്. കൃത്യം ഏഴരമണി ക്കൂറിനുശേ 
ഷം , മോസ്കോയിൽ രാത്രിയും അമേരിക്കയിൽ പ 
കലുമായിരുന്നപ്പോൾ കനവെറാൽ മുനമ്പിൽനിന്നു 
അപ്പോളോ എന്ന അമേരിക്കൻ ബഹിരാകാശനൗ 
കയും യാത്രതിരിച്ചു . അതിൽ ഞങ്ങളുടെ സുഹൃത്തുക്ക 
ളായ തോമസ് സ്റ്റാഫോർഡ്, വാൻസ് ബ്രാൻ 
ഡ് , ഡൊണാൾഡ് പ്ലേയട്ടൺ എന്നിവരാണു 
ണ്ടായിരുന്നതു്. ജൂലൈ 17 -ാം തീയതി അപ്പോ 
ളോ സൊയൂസിനെ സമീപിക്കുകയും മോസ്സോസമ 
യം വൈകുന്നേരം 7 മണി 20 മിനിട്ടിനും അവ 
തമ്മിൽ കൂട്ടിയിണക്കപ്പെടുകയും ചെയ്തു. പിന്നീടു ന 
ടന്നതു വിവരിക്കുന്നതിനുമുമ്പും ഒരു കാര്യം പറയ 
ട്ടെ . നൗകകൾതമ്മിൽ സന്ധിച്ചയുടൻ നിന്റെ പ്രാ 
യക്കാരനായ പേത്യ ഗ്രീഷിൻ മോസ്കോയിലെ പ്ര 
സ്സ°സെൻററിലേക്കു ഫോൺചെയ്തു പറഞ്ഞു: 

- " " അവർ മിടുമിടുക്കന്മാരാണെന്നും അവരെ അ 
റിയി ക്കൂ ! 

അതിനുശേഷം ഫോ ൺസന്ദേശങ്ങളും കമ്പിസ 
ന്ദേശങ്ങളും എഴുത്തുകളും മോങ്കോയിലേക്കും ഹ്യൂസ്റ്റ 
ണിലേക്കും പ്രവഹിച്ചുതുടങ്ങി . അവയ്ക്ക് ഒരു കണ 
ക്കുമില്ലായിരുന്നു. എന്നാൽ ആദ്യത്തെ സന്ദേശം 
പേത്യയുടേതായിരുന്നു. മോസ്ത്രാക്കാരനായ പ്രത്യ 
ഞങ്ങളുടെ ജോലിയിൽ സംതൃപ്തനാണെന്നറിഞ്ഞ 
തിൽ വലേരിയും ഞാനും അമേരിക്കൻ അസ 
ട്രോനോട്ടുകളും വളരെ സന്തോഷിച്ചു . 

-ജൂലൈ 18 , 19 തീയതികളിൽ ഇരുനൗകക 
ളിലേയും യാത്രികർ ഒരുമിച്ചു ജോലി ചെയ്തു. 
19 -ാംനു ഉച്ചതിരിഞ്ഞു നൗകകൾ വേർപെടു 
കയും വീണ്ടും സന്ധിക്കുകയും ചെയ്തു. ജൂലൈ 
21 -ാം നു സോവിയററ°നൗക അർക്കളിക്ക് പട്ട 
ണത്തിൽനിന്നു 54 കിലോമീററർ വടക്കുപടിഞ്ഞാ 
റുമാറി ഇറങ്ങി . അമേരിക്കൻ നൗക ജൂലൈ 25 -ാം 
തീയതി ഹാവായ ദ്വീപുകളിൽനിന്നും 6 0 0 കി 
ലോമീററർ അകലെ ശാന്തസമുദ്രത്തിലും ഇറങ്ങി . 

ഇത്രയുമാണു്അപ്പോളോ- സൊയൂസ് പരിപാ 
- 6 ടിയുടെ ചുരുക്കം. 


ഭൂമി ബഹിരാകാശനൗകയുടെ ജാലകത്തിലൂടെ നോക്കുമ്പോൾ 


അപ്പോളോ- സൊയൂസ് 
പരിപാടി എന്തിനു ? 


( 


1 


i 


ഞങ്ങളുടെ ബഹിരാകാശയാത്ര നടന്നതെങ്ങനെ 
യെന്നും ഞങ്ങൾ അപ്പോൾ എന്തെല്ലാം ചെയ്തുവെ 
ന്നും നിനക്കു ശരിക്കു മനസ്സിലാവുന്നതിനുവേണ്ടി 
സോവിയററ് യൂണിയനും അമേരിക്കയും ചേർന്നുള്ള 
ആ യാത്ര ആവശ്യമായിത്തീർന്നതും എന്തുകൊണ്ട 
ന്നു പറയാം. 

നിന്റെ കൂട്ടുകാരൻ ഒരാപത്തിൽപ്പെട്ടെന്നു വി 
ചാരി ക്കൂ . നീ എന്തു ചെയ്യും? വെറുതെ കൈയും 
കെട്ടി നോക്കിനില്ക്കുമോ? ഇല്ല , തീർച്ചയായും നീ 
അവനെ സഹായിക്കാൻ ഓടിച്ചെല്ലം. 

- സോവിയററ് യൂണിയനിൽനിന്നും അമേരിക്ക 
യിൽനിന്നുമുള്ളവർ മാത്രമാണു ഇന്നു ബഹിരാകാ 
ശയാത്രകൾ നടത്തുന്നതും. നാളെയോ? നാളെ മററു 
രാജ്യങ്ങളുടെ നൗകകളും ബഹിരാകാശത്തിലേക്കു 
കുതിക്കും . ഏതെങ്കിലും ഒരു നൗകയ്ക്കു കേടുപറ്റി 
യാൽ ഭൂമിയിലുള്ളവർ എന്താണു ചെയ്യേണ്ടതു ? വേ 
റൊരു നൗക അയച്ച് അപകടം പിണഞ്ഞവരെ 
അതിൽ കയററി ഭൂമിയിലേക്കു തിരിച്ചുകൊണ്ടുവരു 
കയാണു വേണ്ടതെന്നു നീ പറയും . 

അതെ, അതുതന്നെയാണു വേണ്ടതും . ലോക 
ത്തിലെ എല്ലാ മനുഷ്യരും അങ്ങനെതന്നെയാണു 
വിചാരിക്കുന്നതു്. കാരണം സാധാരണക്കാരായ 
എല്ലാവരും പരസ്പരം സഹായിച്ചുകൊണ്ടും ഇണ 
ങ്ങിക്കഴിയാനാഗ്രഹിക്കുന്നു. 

സോവിയറ്റ് യൂണിയനും അമേരിക്കൻ ഐ 
ക്യനാടുകളും വലിയ രാജ്യങ്ങളാണു്. അവ തമ്മിൽ 
സമാധാനത്തിലും യോജിപ്പിലും കഴിഞ്ഞെങ്കിൽ 
മാത്രമേ ലോകത്തിൽ സമാധാനമുണ്ടായിരിക്കുക 
യുള്ള. സമാധാനം എല്ലാ ജനതകൾക്കും ആവശ്യമാ 
ണു . യുദ്ധം മനുഷ്യർക്കും എത്രമാത്രം ദുഃഖവും കഷ്ട 
പ്പാടുകളുമാണു വരുത്തിവയ്ക്കുന്നതെന്നും സോവിയ 
ററ് യൂണിയനിലെ ആളുകൾക്കു നന്നായറിയാം. 
ഫാസിസ്റ്റുകൾ കെട്ടഴിച്ചുവിട്ട് രണ്ടാം ലോകമഹായു 
ദ്ധത്തിന്റെ ഫലമായി സോവിയററ് യൂണിയ 
നിൽമാത്രം രണ്ടുകോടി പേർ കൊല്ലപ്പെട്ടു . ലോക 
ത്താകപ്പാടെ അഞ്ചുകോടി മനുഷ്യജീവിതങ്ങളാണു 
ആ യുദ്ധത്തിൽ നശിച്ചതു്. 

ഞങ്ങൾക്കും അതോർമ്മയുണ്ടു്. ലോകത്തിൽ 
യുദ്ധങ്ങൾ ഉണ്ടാകരുതെന്നും, നിരപരാധികളായ ആ 
ളകൾ ബോംബുകൾക്കും വെടിയുണ്ടകൾക്കും ഇരയാ 

കരുതെന്നു” , ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആ 
ൽ രെയെങ്കിലും ഭയപ്പെടുന്നുവെന്നും അതർത്ഥമാക്കുന്നി 


ബഹിരാകാശത്തിൽനിന്നുള്ള ഫിലിംഷൂട്ടിങ്ങ് 


GIO 


അശ 


ല്ല . വളരെ ശക്തവും സമ്പന്നവുമായ ഒരു രാജ്യമാ - ഷ്യർക്കു ദീർഘകാലം താമസിച്ചു പണിയെടുക്കാൻ 
ണു ഞങ്ങളുടേതു് . എന്നാൽ അശക്തനു സഹായഹ കഴിയുന്ന വലിയ ബഹിരാകാശനിലയങ്ങൾ ഇരു 
സ്തം നീട്ടുന്നവനാണു യഥാർത്ഥശക്തൻ; ഉള്ളതിൽ രാജ്യങ്ങളും സൃഷ്ടിക്കുന്നു. 
ഒരു പങ്കു പാവപ്പെട്ടവനു നല്ലന്നവനാണു യഥാർ എന്നാൽ ബഹിരാകാശയാത്ര ഇനിയും സ 
ത്ഥസമ്പന്നൻ. 

ങ്കീർണ്ണവും ചെലവുകൂടിയതും അപകടകരവുമായ 
- എല്ലാവരും - മുതിർന്നവരും കുട്ടികളും - യാ 

ഒരു കാര്യമാണു്. അതിനാലാണു് ബഹിരാകാശപ 
തൊരു കുഴപ്പവും കൂടാതെ ജോലിചെയ്യുകയും പഠി 

ര്യന്വേഷണത്തിൽ പരസ്പരം സഹായിക്കുന്നതിനെ 
ക്കുകയും ചെയ്യണമെന്നും ലോകത്തിൽ ദാരിദ്ര്യമു 

സംബന്ധിച്ച് സോവിയറ്റ് യൂണിയൻറയും അ 
ണ്ടായിരിക്കരുതെന്നും എല്ലാ ജനതകളും സന്തുഷ്ടരാ 

മേരിക്കയുടേയും നേതാക്കന്മാർ യോജിപ്പിലെത്തി 
യി. ജീവിക്കണമെന്നും സോവിയറ്റ് യൂണിയനി 

യതു്. അത്തരം പരസ്പരസഹായം റഷ്യാക്കാർക്കും 
ലെ ആളുകൾ ആഗ്രഹിക്കുന്നു. 

അമേരിക്കക്കാർക്കും മാത്രമല്ല , ലോകത്തിലെ എ 

ല്ലാ ജനതകൾക്കും പ്രയോജനകരമാണു . 
അമേരിക്കയിലെ സാധാരണജനങ്ങളും മറ്റു രാ 

സംഗതിയുടെ ഒരുവശം മാത്രമാണതു . ബഹി 
ജ്യക്കാരും അതുതന്നെയാണു് ആഗ്രഹിക്കുന്നതു . 

രാകാശരഹസ്യങ്ങൾ മനസ്സിലാക്കുകയെന്നതാണു 
ഞാനും എന്റെ സ്നേഹിതന്മാരായ കോസ്ട്രോനോട്ട 

അതിന്റെ മറുവശം. ഇക്കാര്യത്തിലും വെവ്വേറെ ശ്ര 
കളും ആദ്യമായി അമേരിക്ക സന്ദർശിച്ചപ്പോൾ അ 

മിക്കുന്നതിനേക്കാൾ ഭേദം ഒന്നിച്ചു ശ്രമിക്കുകയാ 
മേരിക്കക്കാരെ ഞങ്ങൾ ശരിക്കു മനസ്സിലാക്കി . വ 

ണു . ഒരിക്കൽ നീ മററു ലോകങ്ങളിലേക്കു യാത്ര 
ളരെ സൗഹാർദ്ദവും ആതിഥ്യമര്യാദയുമുള്ളവരാണ് 

പുറപ്പെടും . അവിടെ ജീവിക്കുന്നവർക്കും നീ റഷ്യാ 
വർ. പെരുമാറ്റച്ചടങ്ങുകൾ അവർക്കു തീരെ ഇഷ്ടമി 

ക്കാരനോഅമേരിക്കക്കാരനോഎന്ന കാര്യം ഒട്ടും പ്ര 
ല്ല . ഇക്കാര്യത്തിൽ അവർക്കു റഷ്യാക്കാരോടു വള 

ധാനമായിരിക്കയില്ല . നമ്മൾ ഇതേവരെ കണ്ടിട്ടി 
രെ സാമ്യമുണ്ടു്. ജീവിതം സൗകര്യപ്രദമായിരി 

ല്ലാത്ത ആ ജീവികളെ സംബന്ധിച്ചിടത്തോളം ഭൂ 
ക്കണമെന്നും അവർക്കു നിർബ്ബന്ധമുണ്ടു്. അവർ 

മിയിലെ മനുഷ്യരെല്ലാം ഒരുപോലെയാണു - രണ്ടു 
വളരെ അദ്ധ്വാനശീലരാണു . എല്ലാ ജോലികളും 

കാലും രണ്ടു കൈയും രണ്ടു കണ്ണും രണ്ടു ചെവിയും. 
അവർ ഭംഗിയായി ചെയ്യുന്നു. ചെറുപ്പംമുതൽക്കേ പ 

ഒരു മൂക്കും ഒരു വായുമാണും എല്ലാവർക്കുമുള്ളതു് . 
ണം എണ്ണാനും സമ്പാദിക്കാനും അവർ ശീലിക്കുന്നു 

എന്താ, അങ്ങനെയല്ലെന്നുണ്ടോ? 
വെന്നതു വാസ്തവമാണു്. സോവിയററ് യൂണിയ 

ഭൂമിക്കുചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ ഫാക്ടറി 
നിലെ കുട്ടികൾക്കും ആ ശീലമില്ല . 

നിലയങ്ങൾ സ്ഥാപിക്കുകയെന്നതും മനുഷ്യസമുദാ 
ശാസ്ത്രജ്ഞന്മാരും എഞ്ചിനീയർമാരും സാങ്കേ 

യത്തിനാകമാനം പ്രയോജനമുള്ള കാര്യമാണു . മനു 
തികവിദ്ധന്മാരുമായി ഞങ്ങൾ കൂടിക്കാഴ്ചകൾ ന 

ഷ്യർക്കും ആവശ്യമുള്ളതും ഗുരുത്വാകർഷണം നിമി 
ടത്തി. ഒഴിവുകിട്ടിയ അവസരങ്ങളിൽ ഞങ്ങൾ 

ത്തം ഭൂമിയിൽവച്ച് നിർമ്മിക്കാനാവാത്തതുമായ ധാ 
മീൻപിടുത്തക്കാരേയും ഫാർമർമാരേയും കൗബോയ് 

രാളം സാധനങ്ങൾ അത്തരം നിലയങ്ങളിൽവച്ച 
കളേയും കാണാൻ പോയി . ഞങ്ങൾ ഒരേമേശയ്ക്കു 

തയ്യാറാക്കാൻ കഴിയും. ഒന്നോ രണ്ടോ രാജ്യങ്ങൾ 
ചുററും ഇരിക്കുകയും ഇരുരാജ്യക്കാരും തമ്മിലുള്ള 

ശ്രമിച്ചതുകൊണ്ടും അത്തരം ഫാക്ടറികൾ സ്ഥാ 
സൗഹൃദത്തെപ്പററി സംസാരിക്കുകയും ചെയ്തു. ഞ 

പിക്കാൻ സാധിക്കയില്ല . അനേകം രാജ്യങ്ങളുടെ 
ങ്ങൾക്കു കാണാനിടയായവരെല്ലാം സോവിയററ് യൂ 

കൂട്ടായ ശ്രമം അതിനാവശ്യമാണു്. അന്തരീക്ഷനി 
ണിയനേയും സോവിയറ്റ് ജനതയേയുംപററി സൗ 

ല പ്രവചിക്കൽ, എണ്ണ, കൽക്കരി , ഇരുമ്പയിരു 
ഹാർദ്ദപൂർവ്വമാണു സംസാരിച്ചതും. 

തുടങ്ങിയ ഖനിജങ്ങൾ അന്വേഷിക്കൽ, പരിസര 
ബഹിരാകാശപര്യന്വേഷണത്തിൽ സോവിയ സംരക്ഷണത്തിനുവേണ്ടി ബഹിരാകാശത്തിൽനിന്നു 
ററ് യൂണിയനും അമേരിക്കയും വളരെ പുരോഗമി നിരീക്ഷണങ്ങൾ നടത്തൽ എന്നിങ്ങനെയുള്ള ഒട്ടേ 
ച്ചിരിക്കുന്നു. ലോകത്തിൽ ആദ്യമായി ഒരു കൃത്രി റെ കാര്യങ്ങൾ സാർവ്വദേശീയസഹകരണം കൂടാതെ 
മഭൗമോപഗ്രഹത്തെ തൊടുത്തുവിട്ടതും സോവിയ സാധ്യമല്ല . തമ്മിൽ വഴക്കടിക്കാതെ ഇണങ്ങിക്ക 
ററ് യൂണിയനാണു്. ബഹിരാകാശത്തിലേക്കും ആ ഴിയുന്നപക്ഷം മനുഷ്യർക്കും എന്തെല്ലാം കാര്യങ്ങൾ 
ദ്യമായി ഉയർന്ന മനുഷ്യൻ സോവിയററ് യൂണി ചെയ്യാൻ സാധിക്കും ! ഒരുമിച്ചദ്ധ്വാനിക്കുന്നതിനുള്ള 
യനിലെ യൂറി ഗഗാറിനാണു . അമേരിക്കക്കാരാ വക ധാരാളമുള്ള തുറകളിലൊന്നാണു ബഹിരാകാ 
ണും ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയതു്. സോവി ശപര്യന്വേഷണം. അതുകൊണ്ടാണും അപ്പോ 
യററ് യൂണിയനും അമേരിക്കയും ശുക്രനിലേക്കും ളോ - സൊയൂസ് പരിപാടി ആവശ്യമായി വന്നതു്. 
10 ചൊവ്വായിലേക്കും റോക്കററുകൾ അയയ്ക്കുന്നു. മനു അതുകൊണ്ടാണു മിത്രങ്ങളായി ജീവിച്ചാൽ എന്തെ 


ല്ലാം നേട്ടങ്ങൾ കൈവരിക്കാമെന്നു ലോകത്തിനു രുന്നു നൗകകൾ തയ്യാറാക്കുന്നതിൽ നേരിട്ട പ്രധാന 
കാണിച്ചുകൊടുക്കാൻ സോവിയററ ജനതയുംഅമേരി പ്രയാസം. സാധാരണമർദ്ദത്തിലുള്ള സാധാരണവാ 
ക്കൻ ജനതയും തീരുമാനിച്ചതു്. 

യുവാണു സോവിയറ്റ് നൗകകളിൽ കോസ്പോ 
കൾ ശ്വസിക്കുന്നതു്. അമേരിക്കൻ നൗകകളിൽ അ 
സ്ട്രോനോട്ടുകൾ ശ്വസിക്കുന്നതാകട്ടെ വിരളിത ഓ 
ക്സിജനാണു . സോവിയററ°യൂണിയൻറയുംഅമേരി 

ക്കയുടേയും ബഹിരാകാശപദ്ധതികൾ ഇതേവരേ 
നൗകകൾ തയ്യാറാകുന്നു 

യ്ക്കും പരസ്പരബന്ധമില്ലാതെയാണു വികസിച്ചതു . 

അമേരിക്ക അതിന്റെ നൗകകളുടെ ഭാരം കഴിവതും 
അമേരിക്കയുടെ അപ്പോളോ ചന്ദ്രനിലേക്കുള്ള കുറയ്ക്കാൻ ശ്രമിച്ചു . അതിനുവേണ്ടിയാണു സാധാര 
യാത്രകൾക്കുവേണ്ടി നിർമ്മിച്ച് വാഹനമാണു . 

ണവായുവിനു പകരം വിരളിത ഓക്സിജൻ ഉപയോ 
സംയുക്തയാത്രയിൽ അപ്പോളോ ആയിരുന്നു സൊ 

ഗിച്ചതു്. അങ്ങനെ നൗകകളുടെ ഭാരം കുറയ്ക്കാൻ 
യൂസിനെ ബഹിരാകാശത്തിൽ കണ്ടെത്തുകയും സാധിച്ചു . പക്ഷെ ഓക്സിജൻ അപകടകാരിയാണു . 
അതിനോടടുക്കുകയും ചെയ്യേണ്ടിയിരുന്നതു്. സൊ ചെറിയൊരു തീപ്പൊരി മതി അതും ആളിക്ക 
യൂസ് അപ്പോളോയ്ക്കുമുമ്പു് പുറപ്പെട്ട് ആദ്യം ഭ്രമണ ത്താൻ. 
പഥത്തിലെത്തിയശേഷം അതിൻറ മാപനവിവര - ഒരു നൗകയിൽനിന്നു മറേറതിലേക്കു കടക്കു 
ങ്ങൾ അപ്പോളോയിലുള്ളവരെ അറിയിക്കണമെന്നും 

മ്പോൾ കോസ്ട്രോനോട്ടുകൾക്കും അസ്ട്രോനോട്ടുകൾ 
അപ്പോളോയ്ക്കുവേണ്ടി കാത്തുനില്ക്കണമെന്നുമായിരുന്നു ക്കും പെട്ടെന്നുള്ള അന്തരീക്ഷവ്യതിയാനത്തിൻറ 
നിശ്ചയിച്ചിരുന്നതും, സായൂസിനേക്കാൾ ഇന്ധനം ഫലമായി ആഘാതമേല്ലാതിരിക്കാൻ എന്തു ചെ 
കുറഞ്ഞ " " ജമിനി എന്ന നൗകയാണു സംയു 

യ്യണം? അപ്പോളോയിലെ അന്തരീക്ഷം സോയൂസി 
ക്തപ്രയാണത്തിനുവേണ്ടി അമേരിക്ക ഉപയോഗി ലേതുപോലാക്കുകയാണു് എളുപ്പമാർഗ്ഗമെന്നും ആ 
ച്ചിരുന്നതെങ്കിൽ അതും ആദ്യം ഭ്രമണപഥത്തി ദ്യം തോന്നി. എന്നാൽ അതിനുവേണ്ടി അപ്പോ 
ലേക്കു വിക്ഷേപിക്കപ്പെടുമായിരുന്നു. സോയൂസ് ളോയിലെ മർദ്ദം കൂട്ടേണ്ടിവരും. തൽഫലമായി 
പിന്നീട് പുറപ്പെട്ട് അതിനെ ബഹിരാകാശത്തിൽ നൗകയുടെ ഗാത്രത്തിനു ബലം കുറയും . ബലം കുറ 
കണ്ടെത്തുമായിരുന്നു. 

ഞ്ഞ ഗാത്രത്തോടുകൂടിയ നൗകയിൽ ബഹിരാകാശ 
- എന്നാൽ ഏതു നൗക ആദ്യം പുറപ്പെടണ യാത്രയ്ക്കു പോകുന്നതു അപകടകരമാണു . നൗകകൾ 
മെന്നതായിരുന്നില്ല പ്രധാനപ്രശ്നം. എങ്ങനെയായാ ക്കിടയിൽ ഒരു ട്രാൻസിഷനൽ സലൂസ് വേണ 
ലും ബഹിരാകാശത്തിൽവച്ച് സന്ധിക്കുന്നതിനു മെങ്കിൽ സൃഷ്ടിക്കാമായിരുന്നു. കോസ്ട്രോനോട്ടുകൾ 
ഇരുനൗകകളിലേയും യാത്രികർക്കും വളരെ ജ്ഞാന എട്ടുമണിക്കൂർ നേരം അവിടെ കഴിച്ചുകൂട്ടിയാൽ അ 
വും പരിചയവും ആവശ്യമായിരുന്നു. നൗകകൾത വരുടെ രക്തത്തിൽ അലിഞ്ഞുചേർന്നിട്ടുള്ള നെട 
മ്മിൽ കൂട്ടിയിണക്കിയശേഷം നടത്തുന്ന പരസ്പരസ ജൻമുഴുവൻ അപ്രത്യക്ഷമാകും. എന്നാൽ രണ്ടു കാ 
ന്ദർശനങ്ങളുടെ സമയത്തും ആപൽസ്ഥിതി ഉളവാ രണങ്ങളാൽ അത്തരം സ്ലൂസ് സൗകര്യപ്രദമല്ല . 
കുന്നപക്ഷംഅപ്പോളോയുടേയും സായൂസിന്റേയും ഒന്നാമതായി എട്ടുമണി ക്കൂർനേരം അതിൽ കഴിച്ചു 
യാത്രികർ അവരപ്പോൾ ഏതു നൗകയിലാണോ, അ 

കൂട്ടക പ്രയാസമാണ്. രണ്ടാമതായി, ഭാവിയിൽ 
വിടെത്തന്നെ ഇരുന്നുകൊള്ളണമെന്നും നൗകകൾ അപകടം പിണഞ്ഞ ഒരു നൗകയുടെ സഹായത്തി 
വേർപെടുത്തി ഭൂമിയിലേക്കു തിരിക്കണമെന്നും പ്ര നു മറെറാരു നൗക എത്തുന്നുവെന്നു വിചാരിക്കുക . 
യാണപരിപാടിയിൽ വ്യവസ്ഥചെയ്തിരുന്നു. അതി അപകടത്തിൽപ്പെട്ട യാത്രികരെ മിനിട്ടുകൾക്കു 
നാൽ എനിക്കും ഒരുപക്ഷെ അപ്പോളോയിൽ ശാ ള്ളിൽ രക്ഷിക്കണമെങ്കിലോ ? 
ന്തസമുദ്രത്തിലും തോമസ് സ്റ്റാഫോർഡിനും സൊ - വേറൊരു മാർഗ്ഗമുണ്ടായിരുന്നു - സലൂസുണ്ടാ 
യൂസിൽ അർക്കളിക്ക്പട്ടണത്തിനടുത്തും ഇറങ്ങാൻ ക്കുന്നതിനുപകരം കോസ്ട്രോനോട്ടുകളെ പ്രഷർ സൂട്ടു 
ഇടയാകുമായിരുന്നു. 

ധരിപ്പിക്കുക . 1965 മാർച്ചിൽ വൊസഹോദ° - 2 
- എന്നാൽ ആപൽസ്ഥിതിയൊന്നും ഉളവാ എന്ന നൗകയിൽനിന്നു ബഹിരാകാശത്തിലേക്കിറ 
യില്ലെന്നും അപ്പോളോ - സൊയൂസ് പരിപാടി . ങ്ങിയപ്പോൾ ഞാനണിഞ്ഞിരുന്ന തരത്തിലുള്ള പ്ര 
ഞങ്ങൾ പൂർണ്ണമായും നിർവഹിച്ചുവെന്നും നിനക്ക് ഷർ സൂട്ടും. വളരെ സൗകര്യപ്രദമായ വസ്ത്രമാണതു . 
റിയാമല്ലോ. 

ബഹിരാകാശത്തിൽ ജീവിക്കുന്നതിനും പണിയെ 
- അമേരിക്കയുടേയും സോവിയററ°യൂണിയൻ ടുക്കുന്നതിനുമാവശ്യമായ സകലതും അതിൽ സ 
യും നൗകകളിലെ വായു വ്യത്യസ്തമാണെന്നതായി ജ്ജീകരിച്ചിട്ടുണ്ടു്. എന്നാൽ നൗകയ്ക്കുള്ളിൽ അതി 11 


നും ഒതുക്കമില്ല . അത്തരം സൂട്ടിട്ടുകൊണ്ടും സഹയാ 
ത്രികനോടു സംസാരിക്കുന്നതുപോലും റേഡിയോ 
ഉപയോഗിച്ച് വേണം. 
- ശാസ്ത്രജ്ഞന്മാർ ആ വിഷമപ്രശ്നത്തിനും പരി 
ഹാരം കണ്ടെത്തി. സൊയൂസിൽ മർദ്ദം കുറച്ചു . കോ 
സ്ട്രോനോട്ടുകൾ ഉറക്കംതൂങ്ങികളാകാതിരിക്കാൻവേ 
ണ്ടി ഓക്സിജന്റെ അളവു കൂട്ടി . സോയൂസിലെ മർ 
ദ്ദം സമുദ്രനിരപ്പിലേതിൽനിന്നു 3000 മീററർ ഉ 
യരമുള്ള മലമുകളിലേതായി മാറി . കടൽത്തീരത്തേ 
തിനേക്കാൾ രണ്ടിരട്ടി ഓക്സിജൻ അതിലുണ്ടായി . 
ഒരു നൗകയിൽനിന്നു മറേറതിലേക്കും ഇനി ധൈ 
ര്യപൂർവ്വം കടക്കാം . കോസ്ട്രോനോട്ടുകളുടെ , രക്ത 
ത്തിലെ നൈട്രജൻ " " തിളയ്ക്കു മെന്നു പേടിക്കേണ്ട 
തില്ല . 

എന്നാൽ പ്രശ്നങ്ങൾ അതുകൊണ്ടു തീർന്നില്ല . 
ഏതു നൗകയായിരിക്കും ബഹിരാകാശത്തിൽ ഗതി 
മാററങ്ങൾ നടത്തുന്നതെന്നും ഏതു നൗകയായിരിക്കും 
" " നിഷ്ക്രിയമായി നില്ക്കുന്നതെന്നും നമ്മൾ മന 
സ്സിലാക്കി . അപകടമുണ്ടാകുന്നപക്ഷം ആരും എ 
വിടെ നിലകൊള്ളണമെന്നും ഭൂമിയുടെ ഏതു ഭാഗ 
ത്തിറങ്ങണമെന്നും നമുക്കറിയാം. പരസ്പരസന്ദർശന 
ങ്ങൾ നടത്തുന്നതിനുവേണ്ടി നൗകകളുടെ അന്തരീ 
ക്ഷത്തിൽ എന്തെല്ലാം മാററങ്ങൾ വരുത്തണമെന്നും 
നമ്മൾ കണ്ടുകഴിഞ്ഞു . എന്നാൽ ഒരു നൗകയിൽ 
നിന്നു മറേറതിലേക്കു കടക്കുന്നതിനും എന്തും ഏർ 
പ്പാടാണുണ്ടാക്കേണ്ടതു ? 

ഇരുരാജ്യങ്ങളുടേയും നൗകകൾക്കും അത്തരം സ് 
ജ്ജീകരണങ്ങൾ അഥവാ ഡോക്കിങ്ങ് അസംബ്ലി 
കൾ ഉണ്ടായിരുന്നു. സോവിയററ് നൗകകളിലുള്ള 
ഡോക്കിങ്ങ് അസംബ്ലിയിലൂടെ " " സല്യൂട്ട് എ 
ന്ന ബഹിരാകാശനിലയത്തിലേക്കു കടക്കാൻ കഴി 
യും . യാത്രാനൗകയിൽനിന്നു " " സ്സുലാബ് എ 
ന്ന ബഹിരാകാശനിലയത്തിലേക്കു കടക്കുന്നതിനു 
ള്ള ഒരു വ്യത്യസ്ത ഡോക്കിങ്ങ് അസംബ്ലിയാണു് 
അമേരിക്കയുടേതു് . അതു രണ്ടും നല്ലതാണെങ്കിലും 
അപ്പോളോ - സൊയൂസ് പരിപാടിക്കു പററിയതല്ല . 

സോവിയററ് ശാസ്ത്രജ്ഞന്മാർ സൊയൂസിലെ 
അന്തരീക്ഷത്തെ അപ്പോളോയിലേതിനും അനുരൂപ 
മാക്കുന്നതിൽ ഏർപ്പെട്ടപ്പോൾ അമേരിക്കൻ ശാസ്ത്ര 
ജ്ഞന്മാർ ഡോക്കിങ്ങ് അസംബ്ലിയും ട്രാൻസി 
ഷനൽ സലൂസും നിർമ്മിക്കുന്നതിൽ മുഴുകി . സൊ 
യൂസിൽ ആഘാതം പ്രതിരോധിക്കുന്നതിനായി ഉ 
പയോഗിച്ചിട്ടുള്ള സജ്ജീകരണം അമേരിക്കൻശാസ്ത്ര 
ജ്ഞന്മാർക്കും ഇഷ്ടപ്പെട്ടു. അത്തരമൊന്നു അപ്പോ 
ളോയിലും ഘടിപ്പിക്കാൻ അവർ നിശ്ചയിച്ചു . പ 

ക്ഷെ കണക്കുകൂട്ടി നോക്കിയപ്പോൾ അതു നിർമ്മിക്കു 
- 12 ന്നതിനു സമയമില്ലെന്നും അവർക്കു മനസ്സിലായി . 


വൊസഹോദ° - 2 


അതിനാൽ നൗകകളിൽ ഉള്ള സജ്ജീകരണങ്ങൾത 

ന്നെ മതിയെന്നു വച്ചു . 
-- ഡോക്കിങ്ങ് അസംബ്ലി ആസൂത്രണം ചെയ്യ 
പ്പെട്ടു . അപ്പോഴതാ പുതിയൊരു പ്രശ്നം! നൗകകൾ 
ഋജുരേഖയിലല്ല , അല്പം ചെരിഞ്ഞാണും അടുക്കുന്ന 
തെങ്കിലോ? അപ്പോൾ ഡോക്കിങ്ങ് അസംബ്ലി 
പ്രവർത്തിക്കയില്ല ! മറെറാരു കുഴപ്പം . സായൂ 
സിൻറയും അപ്പോളോയുടേയും ഭാരം വ്യത്യസ്തമാ 
ണു . ഋജുരേഖയിലാണു് അടുക്കുന്നതെങ്കിൽത്തന്നെ 
യും ബഹിരാകാശത്തിൽ അവ എങ്ങനെ പെ 
രുമാറും ? 

- ചുരുക്കിപ്പറഞ്ഞാൽ പ്രയാസങ്ങൾക്കും ഒരു ക 
റവുമുണ്ടായിരുന്നില്ല . സോവിയററ് യൂണിയനിലേ 


യും അമേരിക്കയിലേയും ശാസ്ത്രജ്ഞന്മാർ വളരെ - ളം വ്യാസവുമുള്ള ഒരു നാളി അവർ നിർമ്മിച്ചു . 
യോജിച്ചു പ്രവർത്തിക്കുകയും പരസ്പരം സഹായി ഡോക്കിങ്ങ് മോഡ്യൂൾ എന്ന പേരു ലഭിച്ച ആ 
ക്കുകയും ചെയ്തു. പ്രകൃതിയെ " " കബളിപ്പിച്ചു : , നാളിയിലൂടെയാണു ഞങ്ങൾ അങ്ങോട്ടുമിങ്ങോട്ടും 
ഏതു സാഹചര്യത്തിലും ശരിക്കു പ്രവർത്തിക്കുന്ന പോയതു . 
ഒരു ഡോക്കിങ്ങ് അസംബ്ലി എങ്ങനെ നിർമ്മി ഡോക്കിങ്ങ് മോഡ്യൂൾ ഘടിപ്പിച്ചിട്ടുള്ള അ 
ക്കാമെന്നും അവർ ഒരുമിച്ചാലോചിച്ചു . ഇടനാഴി പ്പോളോയുടെ ചിത്രമാണിതു് . ഡോക്കിങ്ങ് മോ 
കടന്നും അയൽക്കാരൻ പ്ലാററിലേക്കു പോകുന്ന - ഡ്യൂളിൻറ അററത്തും ദളപുഞ്ജം പോലെ കാണുന്ന 

എളുപ്പത്തിൽ ഒരു നൗകയിൽനിന്നു മറേറതി തു ഡോക്കിങ്ങ് അസംബ്ലിയാണു . ദളപുഞ്ജത്തി 
ലേക്കു പോകാൻ സാധിക്കുംവണ്ണം സായൂസിനേ നുള്ളിൽ വായുഭദ്രമായി അടയുന്ന ഒരു വളയമു 
യും അപ്പോളോയേയും ഒരു ബഹിരാകാശഭവനമാ ണ്ടു . നൗകകൾ അടുക്കുമ്പോൾ ദളങ്ങൾതമ്മിൽ 
യി സംയോജിപ്പിക്കുന്നതിനും ഏററവും ഉതകിയ തെന്നിത്തന്നി - കയറുകയും ഡോക്കിങ്ങ് 
ഒരു ഭ്രമണപഥം അവർ ഒരുമിച്ചന്വേഷിച്ചു . ഇടനാ അസംബ്ലിയിലെ വളയങ്ങൾ , യോജിക്കുകയും 
ഴിക്കു പകരം 3 . 2 മീററർ നീളവും രണ്ടു മീറററോ - ചെയ്യുന്നു. 


13 


കോസ്മാനോട്ടുകൾ തയ്യാറാകുന്നു 


പത്തുകണക്കിനും നൂറുകണക്കിനും ചിലപ്പോൾ 
ആയിരക്കണക്കിനും ഗവേഷണശാലകളുടേയും വ്യ 
വസായശാലകളുടേയും ഭീമമായ യത്നങ്ങളുടെ ഫല 
മാണു ഓരോ ബഹിരാകാശയാത്രയും. ബഹിരാ 
കാശയാത്രയ്ക്കു വേണ്ടിയുള്ള തയ്യാറെടുപ്പിലും അതി 
ൻ നടത്തിപ്പിലും രാജ്യംമുഴുവൻ പങ്കുകൊള്ളുന്നു . 
സൊയൂസിന്റേയും അപ്പോളോയുടേയും സംയുക്ത 
യാത്രയുടെ കാര്യത്തിലാകട്ടെ രണ്ടു രാജ്യങ്ങളാണു 
ഒരുമിച്ചു പങ്കെടുത്തതു്. കോസ്ട്രോനോട്ടുകളിൽ വ 
ളരെയേറെ വിശ്വാസം അർപ്പിക്കപ്പെടുന്നു. അവർ 
അതിനെ നീതീകരിക്കേണ്ടതുണ്ടു്. സ്വന്തം ജോലി 
യും പ്രയാണപരിപാടി ആകമാനവും കോസ്റ്റോ 
നോട്ട് നന്നായി അറിഞ്ഞിരിക്കണം. സഹയാത്രി 
കൻ ചെയ്യുന്നതെന്തെന്നു സദാ ബോധവാനായിരി 
ക്കാനുള്ള കഴിവും വേണ്ടിവന്നാൽ ഏതു സമയത്തും 
അയാളെ സഹായിക്കുന്നതിനുള്ള സന്നദ്ധതയും കോ 
സ്ട്രോനോട്ടിനുണ്ടായിരിക്കണം. സഹയാത്രികനെ 
സ്വന്തം പാതിയായി കരുതാൻ അയാൾക്കു കഴി 
യണം. 

മാത്രമല്ല , പെട്ടെന്നു ചിന്തിക്കുന്നതിനും ഏതു 
കുഴഞ്ഞുമറിഞ്ഞ സാഹചര്യങ്ങളിലും ശരിയായ തീ 
രുമാനമെടുക്കുന്നതിനുമുള്ള കഴിവും കോസ്റ്റോനോട്ടി 
നുണ്ടായിരിക്കണം. അത്തരം കഴിവുകൾ മനുഷ്യനു 
ജന്മനാ കിട്ടുന്നതല്ല , അവ വളർത്തിയെടുക്കേണ്ടി 
യിരിക്കുന്നു. അതിനു ദീർഘകാലത്തെ പരിശീല 
നം ആവശ്യമാണു്. 

- എനിക്കുണ്ടായ ഒരനുഭവം പറയാം . അന്നു 
ഞാൻ ഒരു യുവകോസ്ട്രോനോട്ടായിരുന്നു. ഒരിക്കൽ 
പ്പോലും ബഹിരാകാശയാത്ര നടത്തിയിട്ടില്ല . അ 
തിനുവേണ്ടി വാശിയോടെ തയ്യാറെടുക്കുന്ന കാലം . 
ബഹിരാകാശത്തിലാണെന്നു തോന്നിക്കുന്ന സജ്ജീ 
കരണങ്ങളിലുള്ള പരിശീലനവും വിവിധതരത്തി 
ലുള്ള വിമാനങ്ങൾ ഓടിക്കലും പാരചട്ട് ഉപയോ 
ഗിച്ചുള്ള ചാട്ടങ്ങളും കോസ്ട്രോനോട്ടുകളുടെ തയ്യാറെ 
ടുപ്പിൽ ഒഴിച്ചുകൂടാനാവാത്ത കാര്യങ്ങളാണു്. 

- പാരചട്ട് ഉപയോഗിച്ചുള്ള ചാട്ടം എനിക്കി 
ഷ്ടമാണു . വ്യോമസേനയിലായിരുന്നപ്പോഴും കോ 
സ്ട്രോനോട്ടുകളുടെ സംഘത്തിൽ ചേർന്നതിനു ശേ 
ഷവും ഞാൻ ചാടിയിട്ടുണ്ടു . അതിനാൽ അക്കാ 
ര്യത്തിൽ അവിചാരിതമായി ഒന്നുംതന്നെ സം ഭവി 
ക്കയില്ലെന്നുംഎനിക്കുറപ്പുണ്ടായിരുന്നു. അന്നു ഞാൻ 
പുതിയൊരു പാരച്യട്ടാണു് ഉപയോഗിച്ചതു . വി 
മാനത്തിൽനിന്നു ചാടിക്കഴിഞ്ഞപ്പോൾ പാരച്യ 


ട്ടിനും എന്തോ കുഴപ്പമുള്ളതുപോലെ തോന്നി. നോ 
ക്കിയപ്പോഴുണ്ടു്, അതിന്റെ ചരടുകളിലൊന്നു കാ 
ലിൽ പിണഞ്ഞിരിക്കുന്നു. ഞാൻ തല കീഴ്ക്കാം 
പാടായി ഭൂമിയിലേക്കു കുതിക്കുകയാണു . ഒരുതര 
ത്തിൽ ചരടു സ്വതന്ത്രമാക്കി. പക്ഷെ അതു ഡുറാ 
ലുമിനിയപ്പാളിയിൽ ചെന്നുകുടുങ്ങി. എന്റെ നി 
ലയ്ക്കു മാററം വന്നു. ഞാൻ മലർന്നിടച്ച ഭൂമിയിലേ 
ക്കു വീഴുമെന്നായി . ആലോചിക്കാൻ സമയമില്ല . 
സെക്കണ്ടുകൾക്കുള്ളിൽ എന്റെ കഥ തീർന്നതുത 
ന്നെ . ഒന്നുമാത്രമേ ബാക്കിയുള്ള. ഡുറാലുമിനിയ 
പ്പാളിയുടെ കീഴ°ഭാഗം വളച്ച് ചരടു സ്വതന്ത്രമാക്കു 
ക . ഭൂമിയിൽനിന്നും ഏതാണ്ടു മുപ്പതുമീററർ ഉയര 
മുള്ളപ്പോൾ സകല ശക്തിയുമെടുത്തു ഞാൻ ആ 
ലോഹപാളി വളച്ചു . ചരടു സ്വതന്ത്രമാവുകയും 
ഞാൻ ശരിയായി നില കൈക്കൊള്ളുകയും 
ചെയ്തു. 
- കൂട്ടുകാർ ഞാനിറങ്ങിയ സ്ഥലത്തേക്കും ഓടി 
യെത്തി. ലിയോനോവ് വായുവിൽ " " അഭ്യാസ 
ങ്ങൾ കാട്ടുന്നതും അവർ കാണുകയുണ്ടായി . എ 
ന്താണു സംഭവിച്ചതെന്നു മനസ്സിലാക്കിക്കഴിഞ്ഞ 
പ്പോൾ അവർ ഓരോരുത്തരായി ആ ലോഹപാളി 
നിവർത്താൻ ശ്രമിച്ചു . ആർക്കും അതു സാധിച്ചി 
ല്ല . അപ്പോൾ അതെങ്ങനെയാണു ചെയ്യേണ്ടതെന്നു 
കാണിച്ചുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു . ഏതാ 
യാലും ഞാനല്ലേ അതു വളച്ചതു ? രണ്ടു കൈകൊ 
ണ്ടു പിടിച്ച് സകല ശക്തിയും പ്രയോഗിച്ചനോ 
കി . പക്ഷെ നിവർത്താൻ കഴിഞ്ഞില്ല . ആദ്യം 
എനിക്കു വിശ്വാസമായില്ല . ഇതെന്തൊരു കളി ? 
ഭൂമിയിൽനിന്നു മുപ്പതുമീറററോളം ഉയരത്തിൽവച്ചു , 
ആരും സഹായത്തിനില്ലായിരുന്നപ്പോൾ എനിക്ക 
തു വളയ്ക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ , കൂട്ടുകാർ ചുററും 
കൂടിനില്ക്കുമ്പോൾ അവരുടെ സഹായത്തോടെ പോ 
ലും എനിക്കതു നിവർത്താൻ സാധിക്കില്ലെന്നോ? 
എത്ര ശ്രമിച്ചിട്ടും ഫലമൊന്നുമുണ്ടായില്ല . ഒടുവിൽ 
ചുററിക പ്രയോഗിക്കേണ്ടതായി വന്നു. ബഹി 
രാകാശഗവേഷണത്തിൻറയും . ബഹിരാകാശം 
സമാധാനപരമായ ആവശ്യങ്ങൾക്കും ഉപയോ 
ഗപ്പെടുത്തുന്നതിന്റേയും തുറയിൽ നടക്കുന്ന സ് 
ഹകരണത്തിന്റെ പുരോഗതി സോവിയററ് കോ 
സ്ട്രോനോട്ടുകൾ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരു 
ന്നു . അപ്പോളോയുമായി സംയോജിക്കേണ്ട സാ 
യൂസിൽ യാത്രചെയ്യുന്നതിനെപ്പറ്റി ഞങ്ങളെല്ലാവ 
രും സ്വപ്നം കണ്ടിരുന്നു. എന്നാൽ സൊയൂസിൻറ 
കമാണ്ടറാകാനുള്ള നിർദ്ദേശം എന്നെ സംബന്ധി 
ച്ചിടത്തോളം തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. 

- " " നടുക്കം മാറിയപ്പോൾ ഞാൻ ആദ്യമായി 
16 പറഞ്ഞതിതാണ്: 


ഹ്യൂസ്റ്റണിലെ മഞ്ഞുകാലം 


"" വളരെ നല്ലതുതന്നെ. അന്തസ്സും ബഹുമാനവു ള്ളതു്. ലിയോനൊവിൻറയും കുബാസൊവിൻറ 
മൊക്കെയുള്ള കാര്യം . പക്ഷെ എനിക്കും ഇംഗ്ലീഷ യും ഇംഗ്ലീഷ് ഉച്ചാരണം അമേരിക്കൻ അസാ 
ഒരു വാക്കുപോലും അറിഞ്ഞുകൂടാ ! 

നോട്ടുകൾക്കും അത്ര രസിച്ചുകാണുകയില്ല . എന്നാൽ 
" " സാരമില്ല , രണ്ടു വർഷവും രണ്ടു മാസവുമു ഞങ്ങൾ അഞ്ചുപേരും " " റൂസ്റ്റണി ൽ - ഇംഗ്ലീഷും 
ണ്ടല്ലോ, " " ഇൻറർകോസ്മാസി ൻറ പ്രതിനി റഷ്യനും കലർന്ന് ഞങ്ങളുടെ ഭാഷയ്ക്കും “ റൂസലക്കി 
ധി എ . ഐ . തസരോവ് എന്നെ സമാധാനി (റഷ്യൻ) , " "ഹ്യസ്റ്റൺ എന്നീ വാക്കുകൾ കൂട്ടി 
പ്പിച്ചു . 

ച്ചേർത്തപ്പോൾ കിട്ടിയ പേരാണതു - വളരെ നന്നാ 
- സോയൂസിൻറ യാത്രികരിലൊരാളാകുന്നതി യി പരസ്പരം മനസ്സിലാക്കിയിരുന്നു. അപ്പോളോ 
നുള്ള നിർദ്ദേശം വലേരി കുബാസൊവിനേയും ആ സോയൂസ് പരിപാടിയുടെ സോവിയറ്റ് യൂണിയ 
ശ്ചര്യസ്തബ്ദനാക്കി . റോക്കറ്റുകളിൽ " "അനുരക്തനാ നിലേയും അമേരിക്കയിലേയും സാങ്കേതികവിദ 
യ വലേരിക്കും അമേരിക്കയുടെ ബഹിരാകാശസ ന്മാർക്കു " "റൂസ്റ്റൺ ഒട്ടേറെ പ്രയാസങ്ങൾ വരുത്തി 
ങ്കേതത്തെപ്പററി വിവരമുണ്ടായിരുന്നെങ്കിലും എ വച്ചു . സംയുക്തപരിശീലനങ്ങളുടെ സമയത്തു ഞ 
ന്നെപ്പോലെതന്നെ ഇംഗ്ലീഷ് ഒട്ടും അറിഞ്ഞുകൂടായി ങ്ങൾ നടത്തിയ സംഭാഷണങ്ങൾ അതിസമർത്ഥ 
രുന്നു. സ്കൂളിലും ഇൻസ്റ്റിററട്ടിലും പിന്നീടു ഗവേ രായ ദ്വിഭാഷികൾക്കുപോലും മനസ്സിലാക്കാൻ ക 
ഷണവിദ്യാർത്ഥിയായിരുന്നപ്പോഴും വലേരി ജർമ്മ ഴിഞ്ഞിരുന്നില്ല . സാങ്കേതികവിദ്ധന്മാരുടെ കാ 
നാണു പഠിച്ചതു 

ര്യം പിന്നെ പറയാനുണ്ടോ? 
- ഇംഗ്ലീഷ് വശമാക്കുകയെന്നതായിരുന്നു പ്ര - ഭാഷയുടെ പ്രശ്നത്തെപ്പററി ഞാനിത്ര വിശദമാ 
യാണത്തിനുള്ള തയ്യാറെടുപ്പിൽ സോവിയററ് കോ യി പറഞ്ഞതിനു കാരണമുണ്ടു്. സൊയൂസിനേയും 
സ്ട്രോനോട്ടുകളായ ഞങ്ങൾക്കനുഭവപ്പെട്ട ഏററവും അപ്പോളോയേയും യാത്രയൊരുക്കിയ സോവിയറ്റ് 
വലിയ പ്രയാസം, 

യൂണിയനിലേയും അമേരിക്കയിലേയും ആയിരക്ക 
ഞാൻ ഓർമ്മിക്കുന്നു. ക്ലാസ്സിലേക്കു ചെന്ന ണക്കിനു വിദഗ്ദ്ധന്മാരുടെ അനേകമാസക്കാലത്തെ 
പ്പോൾ കണ്ടതും എന്നെക്കാൾ 10 - 12 വയസ്സു കുറ പ്രയത്നത്തെ കൂട്ടിയിണക്കിയ ഏക " " ഡോക്കിങ്ങ് 
വുള്ള അദ്ധ്യാപകനെയാണു്. അദ്ദേഹം എണീറ്റു മോഡൾ ഞങ്ങളുടെ " " റൂസ്റ്റണ് ല്ലാതെ മറെറാന്നു 
സ്വയം പരിചയപ്പെടുത്തി. റഷ്യാക്കാരനാണെങ്കി മായിരുന്നില്ല . സംയുക്തപരിപാടിയുടെ ഭാരവാഹി 
ലും ഇംഗ്ലീഷിലാണു് അദ്ദേഹമതു ചെയ്തതു്. ഞാൻ കൾ ഒടുവിൽ ഒരു പോംവഴി കണ്ടെത്തി യാത്രാ 
കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിൽനിന്നു സമയത്തും അമേരിക്കൻ അസ്ട്രോനോട്ടുകൾ റഷ്യ 
ഷ്യനിൽ ഒററ വാക്കുപോലും കേൾക്കാൻ സാധി നിലും സോവിയററ് കോസ്റ്റോനോട്ടുകൾ ഇംഗ്ലീ 
ച്ചില്ല . അദ്ദേഹം പാറപോലെ ഉറച്ചുനിന്നു. കൂടി ഷിലും സംസാരിക്കണം. 
പ്പോയാൽ ഏതെങ്കിലും ഒരു സാധനം ചൂണ്ടിക്കാ 1973 നവമ്പർ 19 -ാം തീയതി മോസ്ലോയ്ക്കടു 
ണിച്ച് അതിന്റെ ഇംഗ്ലീഷ് വാക്കു പറയും. അതു ത്തുള്ള സ്വ്യോസ°°നിയിൽവച്ചാണു അപ്പോ 
തന്നെഎന്നെസംബന്ധിച്ചിടത്തോളം ഒരു ഭാഗ്യമാ ളോ - സൊയൂസ് യാത്രികരുടെ ആദ്യത്തെ കൂടിക്കാ 
യിരുന്നു. വാക്കുകൾ തലയിൽ കയറാൻ കൂട്ടാക്കു ഴ്ച നടന്നതു . റഷ്യൻഹേമന്തത്തിന്റെ ഭംഗി ഞങ്ങ 
ന്നില്ല . പക്ഷെ ഒരുമ്പെട്ട സ്ഥിതിക്കും എന്തു സ - ളുടെ അമേരിക്കൻ സുഹൃത്തുക്കൾ കണ്ടറിഞ്ഞു . മോ 
ഹിച്ചും പഠിക്കുകതന്നെ. പലപ്പോഴും രാത്രി ഉറക്ക പ്ലോയും പുരാതനറഷ്യൻ നഗരങ്ങളായ സൂസ°ദലും 
മിളയ്യേണ്ടിവന്നു. എന്നാൽ വാക്കുകൾ പെറുക്കി അ വുദീമിറും ഞങ്ങൾ അവരെ കാണിച്ചു . ബഹിരാ 
തമുള്ള വാക്യങ്ങളുണ്ടാക്കുന്നതിനുള്ള ധൈര്യം കൈ കാശശാസ്ത്രത്തിനും അടിത്തറയിട്ട കോൺസ്തന്തീൻ 
വന്നപ്പോൾ അനുഭവപ്പെട്ട സന്തോഷത്തിനും അതി എദ്വാർദോവിച്ച് തൗസിയൾക്കോവ്സ്ത്രിയുടെ ജ 
രില്ലായിരുന്നു. എന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനത്തെ ന്മസ്ഥലമായ കളഗയിലേക്കു പോകുന്ന വഴി അ 
പ്പററി ഞാൻ അധികം വീമ്പടിക്കുന്നില്ല . അമേരി സ്ട്രോനോട്ടുകൾ വണ്ടി നിറുത്തിച്ചു . അവർ ഇറ 
ക്കൻ അസ്ട്രോനോട്ടുകൾക്കു റഷ്യനും അത്ര എളു ങ്ങി കുട്ടികളെപ്പോലെ ഓടിക്കളിക്കുകയുംമഞ്ഞുണ്ട 
പ്പമായിരുന്നില്ലെന്നു മാത്രം പറയാം. 

കൾ ഉരുട്ടി പരസ്പരം എറിഞ്ഞു രസിക്കുകയും ചെ 
- റഷ്യൻവാക്കുകൾ വേണ്ടവണ്ണം ഉച്ചരിക്കാൻ സ്റ്റാ 
ഫോർഡും സ്പെയട്ടണും ബ്രാൻഡും വളരെ പാടു 

മഞ്ഞു വാസ്തവത്തിൽ മനുഷ്യർക്കു വളരെയേ 
പെട്ടു . റഷ്യൻ ഉച്ചാരണം അവർ വശമാക്കിയെന്നു റെ ആനന്ദമുളവാക്കുന്നു. കഴിഞ്ഞ 10 - 12 വർഷ 
പറഞ്ഞുകൂടാ . പ്രത്യേകിച്ചും എന്റെ സ്നേഹിതനാ ത്തിനിടയിൽ ഒരിക്കൽമാത്രമാണും| ഹസ്റ്റണിൽ 
യ തോമസ് സ്റ്റാഫോർഡ്. ഓക്കലഹോംമട്ടിലു ഹിമപാതമുണ്ടായതു്. അതും കൂടിപ്പോയാൽ അഞ്ചു 
ള്ള ഉച്ചാരണരീതിയാണു് റഷ്യനിലുംഅദ്ദേഹത്തിനു - സെൻറിമീററർ കനത്തിൽമാത്രം. പക്ഷെ തൽഫ 


ലമായി റോഡുകളിൽ ഗതാഗതം സ്തംഭിച്ചു , കുട്ടി 
കൾ സ്കൂളിൽ പോയില്ല . അവിടത്തുകാർക്കു മഞ്ഞു 
കണ്ടു ശീലമില്ല . റഷ്യയിലാകട്ടെ മഞ്ഞിൻ ക 
ളിയാണു . അസ്ട്രോനോട്ടുകൾ കുട്ടികളായി മാറി 
യതിൽ എന്താണത്ഭുതം ? 

| വലേരിയും ഞാനും വെറുതെ നോക്കിനിന്നി 
ല്ല . ഞങ്ങളും അവരുടെ കളിയിൽ പങ്കുചേർന്നു. 
നല്ലൊരു മഞ്ഞുണ്ട്ഉരുട്ടാനും ഉന്നം നോക്കി എറിയാ 
നും കുറച്ചൊക്കെ പഠിക്കേണ്ടതുണ്ടു്. പക്ഷെ പഠി 
ക്കുന്ന സമയത്തു മുഖത്തും ഏറുകൊള്ളാതെ നോക്ക 
ണമെന്നുമാത്രം ! 
- സോവിയറ്റ് കോസ്ട്രോനോട്ടുകൾക്കും അമേരി 
ക്കൻ അസ്ട്രോനോട്ടുകൾക്കും കുട്ടികളെ വളരെ ഇ 
ഷ്ടമാണെന്നുതന്നെയല്ല , കുട്ടികളുമായി അവർക്കു സാ 
മ്യമുണ്ടുതാനും. പക്ഷെ പലപ്പോഴും അവർ അതു സ 
മ്മതിക്കാറില്ലെന്നുമാത്രം . അതിൽ മോശമായിട്ടെ 
ന്താണുള്ളതെന്നും എനിക്കറിഞ്ഞുകൂടാ . ഞങ്ങൾ വ 
ളരെയേറെ പരിശീലനങ്ങൾ നടത്തുകയും അപ്പോ 
ളോയിലേയും സായൂസിലേയും യന്ത്രങ്ങളുടെ പ്ര 
വർത്തനം പഠിക്കുകയും ചെയ്തു . ഒഴിവുവേളകളിൽ 
ലോകത്തിലെ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്ന കാർ 
ട്ടൺ ചലച്ചിത്രങ്ങൾ കണ്ടുകൂടെന്നുണ്ടോ? മുയലി 
നേയും ചെന്നായയേയും പറ്റിയുള്ള സോവിയററ് 
കാർട്ടുൺ ചിത്രം അമേരിക്കൻ സുഹൃത്തുക്കൾക്കു 
വളരെ ഇഷ്ടപ്പെട്ടു. ഉല്ലാസവാനായ മുയൽ തന്നെ 
പിടിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കൗശലങ്ങൾ 
കാണിക്കുന്ന കൊതിയനായ ചെന്നായയെ കബളി 
പ്പിച്ചു രക്ഷപ്പെടുന്നതും നോക്കി എത്രനേരം വേണ 
മെങ്കിലും സിനിമാഹാളിൽ ഇരിക്കാൻ അവർക്കു 
കഴിയുമായിരുന്നു. ഓരോ തവണയും മുയൽ രക്ഷ 
പ്പെടുമ്പോൾ അവർ സന്തോഷിച്ചു ചിരിക്കുമായി 
രുന്നു. 

ഭാഷ പഠിക്കുന്നതിൽ ഞങ്ങൾക്കും അസ്ട്രോ 
നോട്ടുകൾക്കും ചില പ്രയാസങ്ങൾ നേരിട്ടവെങ്കി 
ലും സങ്കേതത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കും ഇ 
രുകൂട്ടർക്കും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ല . അ 
പ്പോളോ ഞങ്ങൾക്കിഷ്ടപ്പെട്ടു. അതുപോലെതന്നെ 
സായൂസ് അസ്ട്രോനോട്ടുകൾക്കും ഇഷ്ടമായി . ഞ 
ങ്ങൾ മാതൃകാനൗകകളിൽ ഒരുമിച്ചു പരിശീലിച്ചു . 
ബഹിരാകാശത്തിലാണെന്ന മട്ടിൽ ഞങ്ങൾ അവ 
യിൽ ജോലി ചെയ്തു. അതിഭാരവും ഭാരമില്ലായ 
യും ഞങ്ങൾക്കും അനുഭവപ്പെട്ടില്ലെന്നു മാത്രം. അ 
പ്പോളോയുടെ പ്രവർത്തനം സോവിയററ് കോസ്പോ 
നോട്ടുകളും സോയൂസിന്റെ പ്രവർത്തനം അമേരി 
ക്കൻ അസ്ട്രോനോട്ടുകളും നന്നായി മനസ്സിലാക്കി. 
ഏതു നൗകയിൽ വേണമെങ്കിലും ഞങ്ങൾക്കും ഇട 
കലർന്നു യാത്രചെയ്യാമെന്നായി . 


അമേരിക്കക്കാരോടൊത്തു ജോലി ചെയ്യാൻ എ 
ളുപ്പമാണെന്നുതന്നെയല്ല , രസവുമുണ്ടു . അവർ മനു 
ഷ്യപ്പറ്റുള്ളവരും വളരെ ധൈര്യശാലികളുമാണു . 
ഞങ്ങളെപ്പോലെതന്നെ അവർക്കും തമാശകൾ ഇഷ്ട 
മാണു്. തമാശ പറയാൻ അവർക്കറിയുകയും ചെ 
യ്യാം . 

- ഒരിക്കൽമാത്രം തോമസ് സ്റ്റാഫോർഡ് ആ 
വലാതിപ്പെട്ടു . സംയുക്തപരിശീലനത്തിന്റെ ഒരു 
ഘട്ടം പൂർത്തിയാക്കിയതിനുശേഷം അമേരിക്കൻ 
അസ്ട്രോനോട്ടുകൾ നാട്ടിലേക്കു തിരിക്കുകയായി 
രുന്നു. ഞങ്ങളുടെ ബഹിരാകാശഭക്ഷണംകഴിച്ചുനോ 
ക്കിയതിനുശേഷം സ്റ്റാഫോർഡ് പറഞ്ഞു : 

"" ഇനിയും ധാരാളം ജോലികൾ ചെയ്തുതീർക്കേ 
ണ്ടതുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടാകുമെന്നു എനിക്കു 
തോന്നുന്നില്ല . ഒരു കാര്യത്തിൽമാത്രം എനിക്കാശ 
ങ്കയുണ്ടു്. റഷ്യാക്കാരുടെ വിസ്തരിച്ചുള്ള അതിഥിസ 
ാരത്തിന്റെ ഫലമായി ഞങ്ങൾക്കു തൂക്കം കൂടി 
യിരിക്കുന്നതിനാൽ ഞങ്ങളെ ഭ്രമണപഥത്തിലേയ്ക്കു 
അയയ്ക്കാനുള്ള വാഹകറോക്കററിന്റെ ശക്തി കൂട്ടേ 
ണ്ടിവരും. 
- അതിനു വലേരി കുബാസൊവ് ഇങ്ങനെ മറു 
പടി പറഞ്ഞു : 

" " വീട്ടിൽ സുഹൃത്തുക്കൾ വരുമ്പോൾ ന 
യി സങ്കരിക്കുകയെന്നതു ഞങ്ങളുടെ പതിവാണു . 
ബഹിരാകാശഭവനത്തിൽ പ്രത്യേകിച്ചും. അതി 
നാൽ നിങ്ങൾക്കും എന്തെല്ലാമാണു് ഇഷ്ടമെന്നു മുൻ 
കൂട്ടി മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിച്ചെന്നുമാത്രം. 
- അമേരിക്കക്കാർക്കും എന്താണു കൂടുതൽ ഇഷ്ടമെ 
ന്നു മനസ്സിലാക്കുക അത്ര എളുപ്പമായിരുന്നില്ല . ട 
ബുകളിൽ നിറച്ച ബീററ്റൂട്ട് സൂപ്പും ആട്ടിറച്ചിസൂ 
പ്പും സോറൽസൂപ്പും അവർ വലിച്ചുകുടിച്ചു . കിടാ 
വിറച്ചിയും ജെല്ലിയിലിട്ട് കാളനാക്കും പുകയത്തു 
ണക്കിയ പന്നിയിറച്ചിയും ഹണിക്കേക്കുകളും അ 
വർ കഴിച്ചു . അതെല്ലാം അവർക്കു വളരെ ഇഷ്ടപ്പെ 
ട്ടു . ഭക്ഷണത്തിന്റെ അവസാനം കറുത്ത ബെറിക 
ളുടെ ചാർ നിറച്ച ട്യൂബുകൾ മുട്ടിച്ചു അവർ " " പാ 
നോപചാരം നടത്തി. 

സംയുക്തപരിശീലനങ്ങൾക്കുവേണ്ടി ഞങ്ങൾ 
പതിനെട്ട് ആഴ്ചകളോളം ചെലവഴിച്ചു . ആ കാ 
ലത്തിനിടയ്ക്ക് അനവധി സാങ്കേതികപ്രശ്നങ്ങൾ ഞ 
ങ്ങൾ പരിഹരിച്ചു . അപ്പോളോ - സൊയൂസ് പരി 
പാടിയുടെ സകല വിശദാംശങ്ങളും ഞങ്ങൾ മന 
സ്സിലാക്കി . എന്നാൽ ഞങ്ങൾ തമ്മിൽ പൂർണ്ണമാ 
യ ധാരണയുണ്ടായെന്നതും എല്ലാററിലും പരസ്പരം 
വിശ്വസിക്കാൻ ഞങ്ങൾ പഠിച്ചുവെന്നതുമാണു് ഏ 
ററവും പ്രധാനമായ കാര്യം . 


ാ 


16 


0 ) 


18 


തോമസ് സ്റ്റാഫോർഡ 


തോമസ് സ്റ്റാഫോർഡ 


തു . ലോകത്തു സമാധാനമുണ്ടാകുമെന്നതിൻറ ലക്ഷ 
ണമാണതെന്നു പറയപ്പെടുന്നു. 

സ്റ്റാഫോർഡിനെ " " അപ്പുപ്പൻ എന്നു വിളി 
ക്കുന്നതും അദ്ദേഹത്തിൻറ ദയാലുത്വവും വിവേക 
വും മൂലമാണെന്നും എനിക്കു തോന്നുന്നു . വളരെ വി 
നയശീലനും സൽപ്രകൃതക്കാരനുമാണദ്ദേഹം. ബ 
ഹിരാകാശനൗകയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന 
തു ഞാൻ ശ്രദ്ധിച്ചു . ദയാലുവാണെങ്കിലും സഹയാ 
ത്രികരെ അദ്ദേഹം തന്റെ വരുതിയിൽ നിറുത്തുന്നു. 
ഓരോരുത്തർക്കും തങ്ങൾ ചെയ്യേണ്ടതെന്തെന്നു വ്യ 
ക്തമായി അറിയാം . എല്ലാവരും വളരെ ഇണങ്ങി 
പ്രവർത്തിക്കുന്നു. സ്റ്റാഫോർഡിനു തന്റെ ജോലി 
ഒന്നാന്തരമായി അറിയാം . 

സ്റ്റാഫോർഡ് വളരെ പ്രസിദ്ധനാണു . എ 
ന്നാൽ വളരെ വിനീതനായിരിക്കുന്നതിനും അദ്ദേ 
ഹത്തിനും അതൊരു തടസ്സമല്ല . അമേരിക്കൻ അ 
സ്ട്രോനോട്ടുകളുടെ സ്വഭാവത്തിനുള്ള ഒരു പൊതു 
പ്രത്യേകതയാണു വിനയം . അതു ഞങ്ങൾ വളരെ 
വിലമതിക്കുന്നു. എന്തെന്നാൽ ഞങ്ങൾക്കു ലോ 
കത്തിലാർക്കുംതന്നെ - അഹംഭാവികളെ ഇഷ്ടമല്ല . 
പുറമേയ്ക്കു തിടുക്കം കാട്ടാത്ത , പിടിപ്പുശീലമുള്ള സ്റ്റാ 
ഫോർഡ് ( ഒട്ടം പണക്കൊതിയനല്ലെങ്കിലും അ 
ദ്ദേഹം എല്ലാററിൻറയും വില കണക്കാക്കുന്നു) ഉ 
ള്ളിൽ അമർത്തിവച്ചിരിക്കുന്ന ഒരു സ്പ്രിങ്ങ 
പോലെയാണു . ബഹിരാകാശയാത്രകളോടും വേഗ 
തയോടും ഉയരത്തോടും അദ്ദേഹത്തിനും എന്തെന്നി 
ല്ലാത്ത ആസക്തിയാണുള്ളതു്. പുതിയൊരു റോക്ക 
ററിൽ പ്രകാശവേഗത്തിൽ വ്യാഴത്തിലേക്കു പറ 
ക്കാൻ ഇന്നാവശ്യപ്പെടുന്നപക്ഷം സ്റ്റാഫോർഡ് അ 
തിൻറ " " വിലയെന്താവുമെന്നും ആദ്യം കണക്കു 
കൂട്ടി നോക്കും. പിന്നീടു സ്വന്തം സാധ്യതകൾ പ 
രിഗണിച്ചതിനുശേഷം അതിനു സമ്മതിക്കും . 

ജമിനി - 6 , ജമിനി - 9 എന്നീ ബഹിരാകാശ 
നൗകകളിൽ അദ്ദേഹം ഭൂമിക്കു ചുറ്റുമുള്ള ഭ്രമണപഥ 
ത്തിൽ സഞ്ചരിക്കുകയുണ്ടായി . ജമിനി - 9 വളരെ 
കൃത്യമായി - നിർദ്ദിഷ്ടസ്ഥാനത്തുനിന്നു വെറും 640 
മീററർ അകലെ - നിലത്തിറക്കാൻ അദ്ദേഹ 
ത്തിനു സാധിച്ചു . 1969 - ൽ അപ്പോളോ - 10 എ 
ന്ന നൗകയിൽ അദ്ദേഹം ലോകത്തിലാദ്യമായി ച 
ന്ദ്രനിലേക്കു യാത്ര നടത്തി. 

അതൊരു " " രംഗനിരീക്ഷണ യാത്രയായിരു 
ന്നു . ചന്ദ്രനിലിറങ്ങാൻ ആ പരിപാടിയിൽ ഉദ്ദേ 
ശിക്കപ്പെട്ടിരുന്നില്ല . മറ്റുള്ളവരായിരുന്നു അതു ചെ 
യ്യേണ്ടതു്. ചന്ദ്രനിലേക്കും തിരിച്ചുമുള്ള വഴി പരി 
ശോധിക്കുകയും അപ്പോളോ - 11 - ൻറ ചാന്ദ്രമോ 
ഡൾ ഇറക്കുന്നതിനു പററിയ സ്ഥാനം ചന്ദ്രനിൽ 
കണ്ടെത്തി അതിന്റെ ഫോട്ടോ എടുക്കുകയും 


ചെയുക " " മാത്ര മായിരുന്നു അദ്ദേഹത്തിൻറ 

ഡൊണാൾഡ് പ്ലേയ °ട്ടൺ 
കടമ . 
- സ്റ്റാഫോർഡ് അതു ഭംഗിയായി നിറവേററി . 
സേർനനോടൊപ്പം അദ്ദേഹം ചാന്ദ്രമോഡ്യൂളിൽ ക 
യറി പ്രധാനനൗകയിൽനിന്നു വേർപെടുകയും ചന്ദ്ര 
നുച്ചററുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിക്കുകയും ചെ 
യ്തു . ചന്ദ്രനിലെ കുന്നുകളും കുഴികളും അദ്ദേഹം എട്ട 
മണി ക്കൂർനേരം നിരീക്ഷിച്ചു . വെറും 12 . 8 കി 
ലോമീററർ ഉയരത്തിൽനിന്നാണതു്. ഭൂമിയിൽനി 
ന്നും അത്രയും ഉയരത്തിലാണു ഇന്നത്തെ യാത്രാ 
വിമാനങ്ങൾ പറക്കുന്നതു്. 
- ചന്ദ്രനിൽ ഇറങ്ങുന്നതിൻറയും അവിടെനിന്നു 
ഉയരുന്നതിൻറയും റിഹേഴസൽഅദ്ദേഹം നടത്തി. 
ആ റിഹേഴ്സലിനിടയിൽ ഒരു അവിചാരിതസം 
ഭവമുണ്ടായി . പ്രധാനനൗകയിൽനിന്നു വേർപെട്ടയു 
ടൻ ചാന്ദ്രമോഡ്യൂൾ " " തലകുത്തി മറിയാൻ തുട 
ങ്ങി . അതിന്റെ സാധാരണഗതി വീണ്ടെടുത്തു ച 
ന്ദ്രനുചുറ്റുമുള്ള ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്നതിനും 
അഗാധമായ സാങ്കേതികപരിജ്ഞാനവും ഉരുക്കുപോ 
ലുള്ള മനഃസ്ഥര്യവും ആവശ്യമായിരുന്നു. സ്റ്റാ 

SLAYTON 
ഫോർഡിനു അതു രണ്ടുമുണ്ടു്. 

പ്രയാണത്തിനിടയിൽ ഞാൻ സ്റ്റാഫോർഡി 
ൻറ ചിത്രം വരച്ചു . 

സ് പരിപാടിയുടെ ആവിഷ്ക്കരണസമയത്തു 
അപ്പോളോയുടെ യാത്രികനാകാൻ കഴിയുമോ എ 

ന്നും അറിഞ്ഞുകൂടായിരുന്നുവെങ്കിലും അദ്ദേഹം റ 
ഡൊണാൾഡ് പ്ലേയട്ടൺ 

ഷ്യൻഭാഷ പഠിക്കാനാരംഭിച്ചു . 
- 1959 - ൽ അമേരിക്കയുടെ ആദ്യത്തെ അസ 

ട്രോനോട്ടുകളായി തിരഞ്ഞെടുക്കപ്പെട്ട ഏഴുപേരുടെ 
അമേരിക്കൻ അസ്ട്രോനോട്ടുകളുടെ കമാണ്ടറാ കൂട്ടത്തിൽ ഡൊണാൾഡുമുണ്ടായിരുന്നു. അന്നു അമേ 
യ ഡൊണാൾഡ് സ്പേയ്ട്ടനെ എനിക്കു മററുള്ളവ 

രിക്കയിൽ ഒരാൾക്കു കയറാവുന്ന " " മെർക്കുറി: നൗ 
രേക്കാൾ മുമ്പുതന്നെ അറിയാമായിരുന്നു. 1965 - ൽ 

കകളാണു നിർമ്മിച്ചിരുന്നതു്. ഡൊണാൾഡ് അ 
നടന്ന അന്താരാഷ്ട്രീയ അസ്ട്രോനോട്ടിക് ഫെ തിലൊന്നിൻ പെലട്ടാകുമെന്നു കരുതപ്പെട്ടു . എ 
ഡറേഷൻ സമ്മേളനത്തിൽവച്ചാണു ഞങ്ങൾ ന്നാൽ 19 6 2 മാർച്ച് 15 -ാം തീയതി , അതായ 
തമ്മിൽ പരിചയപ്പെട്ടതു . അദ്ദേഹത്തിന്റെ വി തും അമേരിക്കൻ ബഹിരാകാശനൗക പുറപ്പെടാൻ 
വേകവും ആത്മനിയന്ത്രണവും സന്മനോഭാവവും അ രണ്ടുമാസമുള്ളപ്പോൾ ഡോക്ടർമാർ ഡൊണാൾഡി 
ന്നും എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. 

നെ ബഹിരാകാശയാത്രകളിൽനിന്നു വിലക്കി. 
- ഡോക്കിങ്ങ് മോഡ്യൂളിൻറ പെലട്ടായി അ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എന്തോ കുഴപ്പം 
ദ്ദേഹം നിയോഗിക്കപ്പെട്ടു. പത്തുവർഷം കാത്തിരു അവർ കണ്ടെത്തി. 
ന്നതിനുശേഷമാണും ബഹിരാകാശയാത്രയ്ക്കുള്ള ഭാ - ഡൊണാൾഡ് സ്പെയട്ടൺ അസ°ട്രോനോട്ടുക 
ഗ്യം അദ്ദേഹത്തിനു ലഭിച്ചതു . 

ളുടെ തലവനാവുകയും ബഹിരാകാശ യാത്രികരെ തി 
കാത്തിരുന്നു വെന്നു പറയുന്നതു ശരിയല്ല . രഞ്ഞെടുക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും നേ 
അദ്ദേഹം അദ്ധ്വാനിക്കുകയാണു ചെയ്തതു . വാശി 

തൃത്വം വഹിക്കുകയും ചെയ്തു. സ്റ്റാഫോർഡിനേയും 
യോടെ സ്വയം യാതൊരു ദാക്ഷിണ്യവും കാട്ടാതെ ബ്രാൻഡിനേയുംഅസ്ട്രോനോട്ടുകളായി തിരഞ്ഞ 
അദ്ദേഹം പരിശീലനം നടത്തി. ദിവസവും രണ്ടു 

ടുത്തതും അദ്ദേഹമാണു്. ഡൊണാൾഡിന്റെ കീ 
മൈൽ ദൂരം പാർക്കിൽ ഓടുകയും കായികാഭ്യാസ 

ഴിൽ പരിശീലനം നേടിയ പുതിയ പുതിയ ആള 
ങ്ങളിലേർപ്പെടുകയും ചെയ്തു. അപ്പോളോ - സൊയൂ കൾ ബഹിരാകാശത്തിലേക്കും ഉയർന്നുകൊണ്ടിരു 21 


ജനറൽ തോമസ് സ്റ്റാഫോർഡ് ആണു അ 
പ്പോളോയുടെ കമാണ്ടറായി നിയോഗിക്കപ്പെട്ടതു . 
നിർഭയനായ ആ നല്ല മനുഷ്യനെപ്പററി അല്പം പ 
റയാം . 

ഉയർന്നു വടിവൊത്ത ശരീരത്തോടുകൂടിയ ടോം 
നാലാമത്തെ പ്രാവശ്യമാണു ബഹിരാകാശത്തിലേ 
ക്കു പുറപ്പെടുന്നതും. അത്രതവണ ബഹിരാകാശ 
ത്തിൽ പോയിട്ടുള്ളവർ വേറാരുമില്ല . അസ്ട്രോ 
നോട്ടുകൾക്കിടയിൽ " " സാഹസികപെലട്ട° എന്ന 
ഖ്യാതിയാണു് അദ്ദേഹത്തിനുള്ളതു് . വേഗപരിധി 
ലംഘിക്കുന്നതിൽ സ്റ്റാഫോർഡിനുള്ള കമ്പം യ 
ഥാർത്ഥത്തിൽ ധീരനായ ആ മനുഷ്യൻ ഏററ 
വും ആകർഷകമായ സ്വഭാവലക്ഷണമായി ഞ 
ങ്ങൾക്കു തോന്നിയില്ല . 
- അമേരിക്കൻ അസ്ട്രോനോട്ടുകൾ സ്റ്റാഫോർ 
ഡിനെ " " അപ്പുപ്പൻ എന്നാണു വിളിക്കുന്നതു്. അ 
ദ്ദേഹം അത്ര വയസ്സനൊന്നുമല്ല . പേരക്കിടാങ്ങൾ 
അദ്ദേഹത്തിനില്ലതാനും. മററു അസ്ട്രോനോട്ടുകൾ 
ക്കും ഞങ്ങൾക്കും എന്നതുപോലെ അദ്ദേഹത്തിനും 
കുട്ടികളുണ്ടു്. എന്തുകൊണ്ടോ അമേരിക്കൻ അസ് 

ട്രോനോട്ടുകൾക്കും സോവിയററ് . കോസ്മാനോ 
20 ട്ടുകൾക്കും കൂടുതലും പെൺകുട്ടികളാണു ജനിക്കുന്ന 


നെ പരിഭവിക്കാതിരിക്കും ! കരുതൽയാത്രികർ 
ക്കിടയിൽ അദ്ദേഹം റിക്കാർഡു സൃഷ്ടിച്ചു . എങ്കി 
ലും അദ്ദേഹം ഉല്ലാസവാനായിരുന്നു. ബഹിരാകാ 
ശയാത്ര നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസം അ 
ദ്ദേഹത്തിനുണ്ടായിരുന്നു. 

- സംയുക്തപരിശീലനങ്ങളുടെ സമയത്തും ബൈ . 
ക്കനൂർ സന്ദർശിച്ചപ്പോൾ വാൻസ് പറഞ്ഞു : 

- " " കാലിഫോർണിയയിൽ ഞങ്ങളുടെഎഡ്വാർ 
ഡ “ സ്താവളം സ്ഥിതിചെയ്യുന്ന സ്ഥലവുമായി 

ബൈക്കനൂറിനു വളരെ സാമ്യമുണ്ടു്. ബഹിരാകാ 
ശത്തിലേക്കുള്ള ഞങ്ങളുടേയും നിങ്ങളുടേയും യാത്ര 
ഒരുപോലുള്ള ഭൂമിയിൽനിന്നും ആരംഭിക്കുന്നുവെന്ന 
തു് എത്ര നല്ല കാര്യമാണും! 

ഇതാ വാൻസ് ബ്രാൻഡിന്റെ ചിത്രം. ഇതും 
ബഹിരാകാശത്തുവച്ചാണു ഞാൻ വരച്ചതു . 


0 


ഒരു കോസ്ട്രോനോട്ടാകുന്നതെങ്ങനെ? 


ന്നു . ചെറുപ്പക്കാരനല്ലാത്ത അദ്ദേഹത്തിനുമാത്രം ഭൂ 

വാൻസ് ബ്രാൻഡ 
മിയിൽ കഴിയേണ്ടിവന്നു. 

ഡോക്ടർമാർ എന്നെങ്കിലുമൊരിക്കൽ ഡൊ 
ണാൾഡിനെ ബഹിരാകാശയാത്രയ്ക്കും അനുവദിക്കു 
മെന്നും ആരും വിശ്വസിച്ചിരുന്നില്ല . ഡൊണാൾ 
ഡ മാത്രം അതിൽ വിശ്വസിച്ചിരുന്നു. കർശനമാ 
യ ദിനചര്യ അദ്ദേഹം പാലിച്ചുപോന്നു. 

- ഒരു കാര്യം ഡൊണാൾഡ് മനസ്സിലാക്കി. ന 
ന്നായിട്ടൊന്നും ഓടിയാൽമതി ഹൃദയം ശരിക്കു പ്ര 
വർത്തിച്ചുതുടങ്ങാൻ. അതിനു കാരണമെന്തെന്നു 
ഡോക്ടർമാർക്കുപോലും അറിഞ്ഞുകൂടായിരുന്നു. ഒരു 
രോഗിയാകാൻ ഡൊണാൾഡ് ആഗ്രഹിച്ചിരുന്നി 
ല്ല . താൻ ആരോഗ്യവാനാണെന്നാണു അദ്ദേഹം എ 
പ്പോഴും കരുതിയിരുന്നതു്. ഒടുവിൽ 1972 മാർ 
ച്ചിൽ, കൃത്യം പത്തുവർഷങ്ങൾക്കുശേഷം ഡോക്ടർ 
മാർ അദ്ദേഹത്തെ ബഹിരാകാശയാത്രയ്ക്കും തയ്യാറെ 
ടുക്കാൻ അനുവദിച്ചു . അദ്ദേഹം ഉടൻതന്നെ അപ്പോ 
ളോ - സൊയൂസ് സംയുക്തപ്രയാണത്തിനുവേണ്ടിയു 
ള്ള പരിശീലനം ആരംഭിച്ചു . കൂടുതൽ കാത്തിരി 
ക്കാൻ അദ്ദേഹത്തിനും ആഗ്രഹമില്ല , സമയവുമി 
ല്ല . അടുത്തുതന്നെ വയസ്സ് 50 തികയും... . 
- രോഗവിമുക്തനാകാൻ എങ്ങനെ സാധിച്ചുവെ 
ന്നും അപ്പോളോ - സായൂസ് ബഹിരാകാശയാത്രയ്ക്കു 

-- ഞങ്ങൾ അദ്ദേഹത്തിനു കൊടുത്ത റഷ്യൻ പേരാ 
ശേഷം മോസ്ലോയിൽ നടന്ന പത്രസമ്മേളനത്തിൽ 

ണതു - ടോമിനേക്കാളും ഡൊണാൾഡിനേക്കാളം 
വച്ച് പത്രപ്രവർത്തകന്മാർ അദ്ദേഹത്തോടു ചോദി 

നന്നായി റഷ്യൻ സംസാരിക്കും. 
ച്ചു . ഡൊണാൾഡ് ഇങ്ങനെ മറുപടി പറഞ്ഞു: 

- ഡൊണാൾഡിനെപ്പോലെതന്നെ വാൻസും ആ 
- " " എനിക്കു യാതൊരു രോഗവുമില്ലായിരുന്നു. 

ദ്യമായാണു ബഹിരാകാശത്തിലേക്കു പുറപ്പെടുന്ന 
ആരോഗ്യവാനാണെന്നു ഡോക്ടർമാരെ ബോദ്ധ്യപ്പെ 

തു . കുട്ടിക്കാലംമുതൽക്കേ അദ്ദേഹം വിമാനങ്ങളെ 
ടുത്താൻ പത്തുവർഷം വേണ്ടിവന്നെന്നു മാത്രം. 
ഡൊണാൾഡ് പ്ലേയൗട്ടൻ ചിത്രമാണിതു് . 

പ്പററി സ്വപ്നംകണ്ടിരുന്നു. ജററ് പോർവിമാനങ്ങ 
ളുടെ പെലട്ടായും പിന്നീടും പുതിയ വിമാനങ്ങ 
ളുടേയും ഹെലികോപ്ടറുകളുടേയും ടെസ്റ്റ് പെല 
ട്ടായും അദ്ദേഹം ജോലിനോക്കി . 

- 1961 ഏപ്രിൽ 12 -ാം തീയതി വാൻസ് ഒര 
വാൻസ്. ബ്രാൻഡ 

സ°ട്രോനോട്ടായിരുന്നില്ല . ലോകത്തിലാദ്യമായി 

യൂറി ഗഗാറിൻ നടത്തിയ ബഹിരാകാശയാത്രയെ 
സദാ പുഞ്ചിരിതൂകുന്ന ഈ മനുഷ്യനെയാണു് പ്പററി അനുസ്മരിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നു: 
അപ്പോളോയിലെ കമാണ്ട് മോഡലിന്റെ പെ " " ബഹിരാകാശത്തിലേക്കു മനുഷ്യൻ തീർച്ചയാ 
ലട്ടായി നിയോഗിച്ചതു്. അസ്ട്രോനോട്ടുകൾ അ യും പുറപ്പെടുമെന്നും അന്നെനിക്കറിയാമായിരു 
ദ്ദേഹത്തെ സ്വന്തം സഹോദരനെപ്പോലെ സ്നേഹി ന്നു . പക്ഷെ അതു സംഭവിച്ചപ്പോൾ ഞാൻ അത്ഭു 
ക്കുന്നു. അദ്ദേഹത്തിന്റെ വിനയവും നിഷ്കപടതയും തസ്തബ്ദനായിപ്പോയി ! 
അദ്ധ്വാനശീലവും ജ്ഞാനതൃഷ്ണയും അവരെ ആകർ 1966 - ൽ വാൻസ് അസ്ട്രോനോട്ടുകളുടെ 
ഷിക്കുന്നു. കുട്ടികളെ അദ്ദേഹത്തിനു വളരെ ഇഷ്ടമാ സംഘത്തിൽ ചേർന്നു. അദ്ദേഹം അഞ്ചു പ്രാവശ്യം 
ണു് . അദ്ദേഹത്തിനുതന്നെ നാലു കുട്ടികളുണ്ടു്. ജോ ബഹിരാകാശയാത്രയ്ക്കു തയ്യാറെടുത്തു - മൂന്നു പ്രാവ 
ലിയും പരിശീലനവും കാരണം അപൂർവ്വമായേ അ ശ്യം അപ്പോളോയുടെ യാത്രികനായും രണ്ടു പ്രാവ 

ദ്ദേഹത്തിനു അവരെ കാണാൻ സാധിക്കുന്നുള്ളുവെ ശ്യം ജെലാബിൻ യാത്രികനായും . പക്ഷെ മ 
22 ന്നതു വാസ്തവംതന്നെ. വാൻസ് അഥവാ വാന്യ - ററുള്ളവരാണും ആ യാത്രകൾ നടത്തിയതു് . എങ്ങ 


വാസ്തവം പറഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ . കോ 
സ്ട്രോനോട്ടാകുന്നതിനുമുമ്പും ഞാനൊരു പെലട്ടായി 
രുന്നു. പെലട്ടാകുന്നതിനുമുമ്പും ഞാൻ സ്കൂളിൽ പഠി 
ച്ചിരുന്നു. സ്കൂളിൽ ചേരുന്നതിനുമുമ്പും ഞാൻ വെ 
റുമൊരു പയ്യനായിരുന്നു. പെൺകുട്ടികളുടെ തലമു 
ടിവാലിൽ പിടിച്ചു വലിക്കാൻ അന്നെനിക്കിഷ്ട 
മായിരുന്നു . അങ്ങനെ ചെയ്യുന്നതു മോശമാണെന്നു 
നീ തീർച്ചയായും പറയും (ഇപ്പോൾ ഞാനും അങ്ങ 
നെതന്നെ വിചാരിക്കുന്നു - എനിക്കു രണ്ടു പെൺ 
മക്കളാണുള്ളതു്) . പക്ഷെ ഞാനതു ചെയ്തിരുന്ന 
തും പെൺകുട്ടികൾക്കു വല്ലാതെ നൊന്തു അവർ 
കരയത്തക്കവണ്ണമായിരുന്നില്ല . പിന്നെ നമ്മൾ സു 
ഹൃത്തുക്കളല്ലേ , സുഹൃത്തുക്കൾ തമ്മിൽ ഒന്നും മറച്ചു 
വച്ചുകൂടാ . അതുകൊണ്ടാണു കുട്ടിക്കാലത്തു പെൺ 
കുട്ടികളുടെ തലമുടിവാലിൽ പിടിച്ചു വലിക്കാൻ 
എനിക്കിഷ്ടമായിരുന്നെന്നു നിന്നോടു . തുറന്നുപറ 

ഞ്ഞതു്. പിന്നീടു , കുറെ കൂടി പ്രായമായപ്പോൾ 
തന്നെക്കാൾ ശക്തികുറഞ്ഞവരെരക്ഷിക്കുന്നവരാണു 
നല്ല ആൺകുട്ടികളെന്നും എനിക്കു മനസ്സിലായി. 
മററുള്ളവരെ രക്ഷിക്കണമെങ്കിൽ നന്നായി ഓടാനും 
ചാടാനും നീന്താനും അറിയാമായിരിക്കണം. 
- ഞാൻ നീന്തൽ പഠിച്ചതെങ്ങനെയെന്നോ? 
സൈബീരിയയിലെ കേമെറൊവൊ പട്ടണത്തിലാ 
ണു് ഞാൻ ജനിച്ചുവളർന്നതും. അവിടെ ഒരു കുള 
മുണ്ടായിരുന്നു. അയൽവീടുകളിലെ പിള്ളേരുടെകൂ 
ടെ ഞാനും അങ്ങോട്ട് പോകുമായിരുന്നു . എന്നെ 
പ്പോലെ നീന്താനറിയാത്തവരും അ ക്കൂട്ടത്തിലുണ്ടാ 


യിരുന്നു. മുതിർന്ന കുട്ടികൾ മുങ്ങുകയും പൊന്തുക 
യും നാലുപാടും വെള്ളം തെറിപ്പിച്ചുകൊണ്ടും വാ 
ദിച്ചനീന്തുകയും ചെയ്യും. വെള്ളത്തുള്ളികൾ വെയി 
ലത്തു വെട്ടിത്തിളങ്ങും. വായുവിൽ - മഴവില്ലുണ്ടാ 
ക്കും ? കുട്ടികൾ സന്തോഷിച്ചാർത്തുവിളിക്കും. എ 
ന്തൊരു രസം ! നീന്താനറിയാത്ത ഞങ്ങൾക്കും അ 
വരോടും അസൂയതോന്നും. മറ്റുള്ളവർ നീന്തുന്നതും 
നോക്കി കരയ്ക്കിരിക്കാൻ ആർക്കാണിഷ്ടം ? 
- ഞങ്ങൾ ഒരു സൂത്രം കണ്ടുപിടിച്ചു . പാൻറി 
ൻറ കീഴററം കെട്ടിയിട്ടും അതു നനച്ചു . എന്നിട്ടു 
വെള്ളത്തിലടിച്ചു വായു കയററിയശേഷം അതി 
ൻ മുകളിൽ കിടന്നു നീന്താൻ തുടങ്ങി . അങ്ങ 
നെ മതിയാവോളം നീന്താം . 
- ഒരിക്കൽ കുട്ടികൾ ഒരു പണിയൊപ്പിച്ചു . ഞാൻ 
നീന്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ ഞാൻ കാണാ 
തെ നീന്തിയെത്തി എന്റെ കീഴെനിന്നും ആ 
പാൻറു് വലിച്ചെടുത്തു . 
- അതിനുശേഷം ഉണ്ടായതു നീ ഊഹിച്ചുകാണും. 
ഞാൻ രണ്ടു കവിൾ വെള്ളം കുടിച്ചിട്ടു പൊന്തിവ 
ന്നു . കണ്ണിൽ ഇരുട്ടുകയറി. " " രക്ഷിക്കണേ ! ഞാൻ 
നിലവിളിച്ചു . ആരും അതു കേട്ട മട്ടില്ല . ഞാൻ 
കരയിൽനിന്നു വളരെ ദൂരെയായിരുന്നു. ആരെങ്കി 
ലും സഹായത്തിനു വരുന്നതിനുമുമ്പുതന്നെ എൻറ 
കഥ തീരും . തന്നത്താൻ രക്ഷപ്പെടുകതന്നെ. ഞാൻ 
കരയിലേക്കു നീന്തി . 
- അങ്ങനെ ഞാൻ നീന്തൽ പഠിച്ചു . ഓട്ടവും നീ 
തലുമാണു് ഇന്നുമെനിക്കും ഏററവും ഇഷ്ടമുള്ള വ്യാ 
യാമങ്ങൾ . എത്ര തിരക്കിലാണെങ്കിലും എല്ലാദി 
വസവും ഞാൻ ഓടുകയും നീന്തുകയും ചെയ്യുന്നു. 
ഏതു കാലാവസ്ഥയിലും -മഞ്ഞുകാലത്തും വേ 
നൽക്കാലത്തും, ശരൽക്കാലത്തു ചേറും ചെളിയുമുള്ള 
പ്പോഴും വസന്തത്തിൽ മഞ്ഞുരുകുമ്പോഴും ഞാന 
തിനു മുടക്കം വരുത്താറില്ല . അഞ്ചു കിലോമീററർ 
ഓട്ടം. അതു കഴിയുമ്പോഴേക്കും നന്നായി വിയർ 
ക്കും . പിന്നെ അരകിലോമീററർ നീന്തൽക്കുള 
ത്തിൽ. ഒരു വർഷത്തിൽ ഞാൻ 44 മാരത്തോൺ 
ഓട്ടങ്ങൾ നടത്തുന്നുവെന്നും 1 , 000 കിലോമീററർ 

സൈക്കിൾ ചവിട്ടുന്നുവെന്നും 300 കിലോമീററർ 
സ്ത്രീ ചെയ്യുന്നുവെന്നുംആരോ കണക്കുകൂട്ടി പറയുകയു 
ണ്ടായി . രാവിലെ സാധിക്കാത്തപക്ഷം ജോലിക്കു 
ശേഷം ഞാൻ ഓടുകയും നീന്തുകയും ചെയ്യുന്നു. വ്യാ 
യാമം എനിക്കും ഒരാവശ്യമായി തീർന്നിരിക്കുന്നു. 
പ്രാണവായുപോലെതന്നെയുള്ള ഒരാവശ്യം. ഞങ്ങൾ 
താമസിക്കുന്ന സവ്യോസ°ദ°നിയിൽ എന്നെ ക 
ളിയാക്കി പറയാറുണ്ടു് - എൻ അക്ഷീണതമൂലം 
ട്രെയിനർമാർ ക്ഷീണിച്ചിരിക്കുന്നുവെന്നു . അതു ത 
മാശയാണു്. കാര്യമായി പറഞ്ഞാൽ , നല്ലൊരു 23 


ര 


മ്പോൾ ആ നടപ്പാതകൾ മുത്തുച്ചിപ്പി പോലെ സ്വ ചുടുകാല്പാടുകൾ പതിക്കുന്നതു ? ഭൂമിക്കു ചൂടു 
യം ഉള്ളിൽനിന്നു പ്രകാശിക്കുകയാണെന്നു തോന്നും. പകരാൻ കുട്ടികൾക്കും കഴിയും ! 

- തലേദിവസം 
തന്നെ ഞാൻ ഗ്യാസമുഖംമൂടി - ഒക്സാന പറയുന്നതു ശരിയാണ്. കുട്ടികൾ 
സൂക്ഷിച്ചിരുന്ന ക്യാൻവാസ്സഞ്ചിയെടുത്തു , വർ ഭൂമിക്കു ചൂടു പകരുന്നു. കുട്ടികളുടെ ഹൃദയോഷ്ടാവു 
ണ്ണചിത്രങ്ങളുള്ള മാസികകൾ - എനിക്കുണ്ടായി ഉയർന്നുയർന്നു ബഹിരാകാശത്തിലുമെത്തുന്നു. അവി 
രുന്ന ഏററവും വിലപ്പെട്ടതും നിറപ്പകിട്ടുള്ളതുമായ ടെ യാത്രചെയ്യുന്ന ഞങ്ങൾക്കും അതു കൂടുതൽ ഉന്മേ 
സമ്പത്തു അതിൽ അടുക്കിവച്ചു . രാവിലെ അ ഷവും ഉല്ലാസവും പ്രദാനം ചെയ്യുന്നു. 
മ്മയുടെകൂടെ ഞാൻ സ്കൂളിലേക്കു തിരിച്ചു . അഭിമാ 
നത്തോടെ തല ഉയർത്തി, ഉല്ലാസവാനായി, ഒരു 

കൈകൊണ്ടും അമ്മയുടെ കൈയിലും മറേറ കെ 
കൊണ്ടും അമൂല്യനിധികൾ നിറച്ച സഞ്ചി വീണു. ആദ്യത്തെ കണ്ടുപിടുത്തം 
പോകാതെ അതിന്റെ വാറിലും പിടിച്ചുകൊണ്ടു 
ഞാൻ നടന്നു. സെപ്തമ്പർമാസത്തിലെ ആ പ്രഭാ 
തത്തിൽ കേമെറൊവൊയിലെ നടപ്പാതകൾ എന്ന - എന്തുകൊണ്ടാണു് ആദ്യമായി സ്കൂളിൽ പോ 
ത്തേക്കാളും മനോഹരമായി കാണപ്പെട്ടു. പൊടിമ യ ആ ദിവസം എന്റെ ഓർമ്മയിൽ ഇത്ര വ്യക്ത 
ഞഞ്ഞു മിന്നുകയും തിളങ്ങുകയും കണ്ണുചിമ്മുകയും 

മായി പതിഞ്ഞതു ? സാധാരണമായതിൽ, പ 
ചെയ്തു. ഞാൻ മുതിർന്നവനായതിൽ അതു ത്തും നൂറും തവണ ശ്രദ്ധിക്കാതെ കടന്നുപോയിട 
സന്തോഷിക്കുന്നതുപോലെ തോന്നി . പുറകോട്ട ത്തു സൗന്ദര്യംകണ്ടെത്താമെന്നും അന്നെനിക്കു പൊ 
തിരിഞ്ഞുനോക്കിയപ്പോൾ ആനന്ദാതിരേകത്താൽ ടുന്നനെ മനസ്സിലായതിനാലായിരിക്കാം. 
ഞാൻ സ്തബ്ദനായി . നടപ്പാതയിലെ വെയി -- നടപ്പാതയിൽ പതിഞ്ഞ ഊഷ്മളമായ ആ കാ 
ലേററു . തിളങ്ങുന്ന പൊടിമഞ്ഞിൽ പതിഞ്ഞ ല്പാടുകൾ നഷ്ടപ്പെടാതെ അവയെ അനശ്വരമാക്ക 
എൻറ കാല്പാടുകളിൽനിന്നും ആവി പറന്നു ണമെന്നും സെപ്തമ്പർമാസത്തിലെ ആ സുപ്രഭാത 
കൊണ്ടിരുന്നു . ഭൂമിയിലൂടെ മനുഷ്യൻ നടന്നു 

ത്തിൽ എനിക്കാദ്യമായി ആഗ്രഹം തോന്നി . എൻറ 
പോയതിന്റെ ഊഷരമായ അടയാളങ്ങൾ . അന്ന 

കണ്ടുപിടുത്തത്തെപ്പററി മറ്റുള്ളവരെ അറിയിക്കാൻ 
ത്തെ പ്രഭാതസൂര്യനും അസാധാരണമായ ഭംഗിയു ഞാനാഗ്രഹിച്ചു - - ചുററും എത്ര സുന്ദരമാണെന്നു നോ 
ണ്ടായിരുന്നു. ചെങ്കിരണങ്ങളാൽ എന്നെ തലോടി 

ക്കൂ ! മോഹനമായ ഈ പ്രഭാതത്തെ ഓർമ്മയിൽ 
ക്കൊണ്ടും വലിപ്പമേറിയ സൂര്യബിംബം മന്ദംമന്ദം വയ് ക്കൂ ! ഇതെല്ലാഘോഴും നിങ്ങളോടൊപ്പമുണ്ടായി 
എൻറെ മുമ്പിൽ ഉയർന്നുവന്നു. പിന്നീടു ബഹി 

രിക്കട്ടെ! 
രാകാശത്തുനിന്നും അതുപോലെതന്നെയുള്ള സൂര്യ 

എന്നാൽ സൗന്ദര്യത്തെ എങ്ങനെ നിലനിർ 
നെ കാണാനിടയായപ്പോൾ സെപ്തമ്പർമാസത്തി ത്താമെന്നും മറ്റുള്ളവർക്കു പകർന്നുകൊടുക്കാമെന്നും 
ലെ ആ പ്രഭാതം എനിക്കോർമ്മ വന്നു. 

അന്നെനിക്കും അറിഞ്ഞുകൂടായിരുന്നു. അതുകൊണ്ടാ 
- സ്കൂളിലേക്കു പോകുന്ന വഴി അമ്മ എന്റെ തല 

ണും ഞാൻ വാശി പിടിച്ചതും അമ്മയെ അരിശപ്പെ 
മുടി വെട്ടിക്കാൻ നിശ്ചയിച്ചു . എന്റെ മുടി വല്ലാ 

ടുത്തിയതും . 
തെ നീണ്ടിരുന്നു. എങ്കിലും ഞാൻ വെട്ടിക്കില്ലെ 

-- സ്കൂളിൽ ചേരുന്നതിനുമുമ്പുതന്നെ ഞാൻ പടം 
ന്നു വാശിപിടിച്ചുനിന്നു. അമ്മ കാണാതെ ഞാൻ നട 

വരയ്ക്കാൻ പഠിച്ചു . എന്റെ ചിത്രങ്ങൾ മറ്റുള്ളവർ 
പ്പാതയിൽ ചെരിപ്പിന്റെ അററംകൊണ്ടു ചിത്രം വര 

ആസ്വദിച്ചിരുന്നോ എന്നും എനിക്കറിഞ്ഞുകൂടാ . 
ച്ചു . നടപ്പാതയിൽനിന്നും ആവി പൊങ്ങുന്നതും എ 

വാസ്തവത്തിൽ ഞാൻ അതിനെപ്പററി ആലോചി 
ൻ കാലടയാളം വലുതായി വരുന്നതും നോക്കി 

ച്ചിരുന്നേയില്ല . എനിക്കു പടം വരയ്ക്കാൻ ഇഷ്ടമാ 
ഞാൻ രസിച്ചു . ഒരിടത്തു മഞ്ഞുറഞ്ഞു കഴിഞ്ഞാലു 

യിരുന്നു, അത്രതന്നെ. 
ടൻ മറെറാരിടത്തു ഞാൻ വരയ്ക്കുകയായി - അവി 

പിന്നീട് ഞങ്ങളുടെ രാജ്യം ആക്രമിക്കപ്പെട്ടു. 
ടെ എന്തു ചിത്രമുണ്ടാകുമെന്നു കാണാമല്ലോ. അമ്മ 

- ഓരോ സോവിയറ്റ് കുടുംബവും ദുഃഖത്തിലാണ്ടു, 
അരിശപ്പെട്ടു എന്നെ ബാർബർഷാപ്പിലേക്കു വലി കഷ്ടപ്പാടുകൾ തുടങ്ങി . 
ച്ചുകയററി സ്കൂളിലെത്താൻ വൈകും. ചെറുക്ക 

- യുദ്ധമുന്നണി അങ്ങു പടിഞ്ഞാറു് വോൾഗാന 
ൻ ഒരു വാശി ! 

ദിയ്ക്കടുത്തായിരുന്നുവെങ്കിലും യുദ്ധത്തിന്റെ മാറാ 
ഞാൻ മുതിർന്നവനായ കഥ എൻറ മകൾ 

ലി ഞങ്ങളുടെ വീട്ടിലും അനുഭവപ്പെട്ടു. വലിയൊ 
ഒക്സാനയോടു പറയുമ്പോൾ അവൾ ചിരിക്കും : 

രു കുടുംബമായിരുന്നു ഞങ്ങളുടേതു - - കുട്ടികൾത 
" അച്ഛാ, മുതിർന്നവർമാത്രമാണോ ഭൂമിയിൽ 

ന്നെ ഒമ്പതുപേർ . ഞങ്ങളെല്ലാവരും ഒരൊററ മുറി 25 


കോസ്ട്രോനോട്ടാകുന്നതിനും അത്യന്താപേക്ഷിതമാ 
യ അനുദിനപരിശീലനങ്ങളിൽ എന്നെ വളരെ സ് 
ഹായിക്കുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ടു - ഞങ്ങള 
ടെ വീട്ടിലെ കുട്ടികളാണവർ . എത്രമാത്രം ഗൃഹപാ 
ഠങ്ങൾ ചെയ്യാനുണ്ടെങ്കിലും അവർ എൻറെകൂടെ 
നീന്താൻ സമയം കണ്ടെത്തും. എൻറെ കൊച്ചുസു 
ഹൃത്തുക്കൾ എനിക്കു മാതൃക കാണിച്ചുതരുമ്പോൾ 
പിന്നെ വ്യായാമം ചെയ്യാതിരിക്കുന്നതെങ്ങനെ? 


രാജ്യം അന്നു ശക്തിയാർജ്ജിക്കുന്നതേയുണ്ടായിരുന്നു 
ള്ള . പാഠപുസ്തകങ്ങളുൾപ്പെടെ പല സാധനങ്ങളും 
ദുർല്ലഭമായിരുന്നു. പാഠപുസ്തകങ്ങളുടെ കാര്യം എ 
ന്തിനു പറയുന്നു, ഇന്നു സോവിയററ് യൂണിയനി 
ലെ എല്ലാ കുട്ടികൾക്കുമുള്ള പുസ്തകസഞ്ചികൾ 
പോലും അന്നു വേണ്ടത്ര കിട്ടാനില്ലായിരുന്നു. 
- ഞാൻ ജനിച്ചുവളർന്ന കേമെറൊവൊ പട്ടണം 
വിശാലമായ കുസബാസ് കൽക്കരിപ്രദേശത്തി 
ൻ തലസ്ഥാനമെന്ന നിലയ്ക്കു മാത്രമല്ല , അതി 
ലെ നടപ്പാതകളാലും അന്നു കേൾവികേട്ടിരുന്നു. 
ചെത്തിമിനുക്കിയ പലകകൾ ചേർത്തുണ്ടാക്കിയ 
വീതിയുള്ള ആ നടപ്പാതകൾ കാണേണ്ടതുതന്നെയാ 
യിരുന്നു. ശരൽക്കാലപ്രഭാതങ്ങളിൽ പൊടിമഞ്ഞു 
റഞ്ഞു പൊതിയുമ്പോൾ അവ പ്രത്യേകിച്ചും മനോ 
ഹരമായിരുന്നു. സൂര്യകിരണങ്ങളേററും വെള്ളയും 
റോസും നീലയും നിറങ്ങളിലുള്ള അസംഖ്യം കൊ 
ച്ചനക്ഷത്രങ്ങളായി പൊടിമഞ്ഞു വെട്ടിത്തിളങ്ങു 


| 


ഞാൻ മുതിർന്നവനായ കഥ 


അമ്മ എന്നെ സ്കൂളിൽ ചേർക്കാൻ കൊണ്ടുപോ 
യ അന്നാണു ഞാൻ മുതിർന്നവനായതു് . നീ ജനി 
24 ക്കുന്നതിനൊക്കെ വളരെ മുമ്പാണതു . ഞങ്ങളടെ 


വലേരി കുബാസൊവ 


ലിയെപ്പററി എന്തു വിചാരിക്കുന്നുവെന്നു ചോദിച്ച 
പ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞു : 

""എൻറെ കുട്ടികളും, അതുപോലെതന്നെറഷ്യൻ 
കോസ്ട്രോനോട്ടുകളുടെ കുട്ടികളും യുദ്ധമെന്തെന്നും 
അറിയരുതെന്നും ഞാനാഗ്രഹിക്കുന്നു. അമേരിക്ക 
ക്കാർ റഷ്യാക്കാരുമായി മൈത്രിയിൽ കഴിയണം. 
വാൻസ് അങ്ങനെയാണു വിചാരിക്കുന്നതു്. ഞാ 
നും അങ്ങനെതന്നെ കരുതുന്നു. . . 


ക്കു 


യിൽ അതു. താരങ്ങളിലേക്കു കുതിച്ചെന്നും വലേരി 
കുബാസൊവിൻറ ഭാഗധേയത്തിൽനിന്നു മനസ്സി 
ലാക്കാവുന്നതാണു . 

- റഷ്യയിലെ ഒരു പുരാതനനഗരമായ വളദീ 
മിറിനടുത്തുള്ള വ്യാസനിക്കി എന്ന പട്ടണത്തിലാ 
ണു വലേരി ജനിച്ചതു്. കല്യാസമനദിയുടെ 
തീരത്താണു ആ പട്ടണം സ്ഥിതിചെയ്യുന്നതു്. വ 
സന്തത്തിൽ നദി കരകവിയുമ്പോൾ . മരങ്ങൾക്കി 
ടയിലൂടെ വള്ളമോടിക്കാം . 

- യുദ്ധത്തിനുശേഷം കൊച്ചുവലേരി തന്റെ പ്രാ 
യക്കാരായ കുട്ടികളോടൊപ്പം ഒരു മീൻപിടുത്തസം 
ഘത്തിൽ പണിയെടുത്തു . പുരുഷന്മാർ കുറവായി 
രുന്നു, പലരും യുദ്ധത്തിൽനിന്നു മടങ്ങിയെത്തി 
യില്ല . അവരുടെ സ്ഥാനം കുട്ടികൾ ഏറെറടുത്തു . 
ഒരു കുട്ടിയെക്കൊണ്ടാവാത്തപ്പോൾ മുതിർന്ന ഒരാ 
ളുടെ പണി രണ്ടു കുട്ടികൾ ചേർന്നു ചെയ്തുകൊണ്ടി 
രുന്നു . 


സായൂസിൻറ കരുതൽയാത്രികർ 


യിൽ താമസിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പ 
ക്ഷെ പ്രയാസങ്ങളെപ്പററി ഞങ്ങൾ പിറുപിറുക്കുക 
യോ ആവലാതിപ്പെടുകയോ ചെയ്തില്ല . ശത്രു പ്ര 
വേശിച്ച് രാജ്യത്തുള്ളവരെ കൊല്ലുന്നുവെങ്കിൽ ആ 
ശത്രുവിനെ തുരത്തണമെന്നു ഞങ്ങൾക്കറിയാമായി 
രുന്നു. 

ദുഃഖത്തിലാണ്ട് ജനങ്ങൾക്കു സന്തോഷം ആ 
വശ്യമാണെന്നും ശക്തവും ഉദാരവുമായ ഹൃദയങ്ങ 
ളിൽനിന്നുള്ള ചൂടും അവർക്കു ലഭിക്കണമെന്നും ഞ 
ങ്ങൾക്കറിയാമായിരുന്നു. 

പണത്തിനു വളരെ ബുദ്ധിമുട്ടായിരുന്ന യുദ്ധ 
കാലത്താണും എനിക്കു ചായങ്ങളും ബ്രഷുകളും വാ 
ങ്ങിത്തരാൻ ഞാൻ അമ്മയോടു പറഞ്ഞതു്. ഉജ്ജ്വ 
ലവും ഉദ്വേഗജനകവും, ഒരേസമയംതന്നെ നിഗുഢ 
വും വ്യക്തവും, പലപ്പോഴും വാക്കുകളേക്കാൾ വാ 
ചാലവുമായ വർണ്ണങ്ങൾ എന്റെ ജീവിതത്തിൽ 
പ്രവേശിച്ചു . അങ്ങനെ ഞാനൊരു ചിത്രകാരനായി 
ത്തീർന്നേനെ. പക്ഷെ വേറൊരു സൗന്ദര്യം , വേ 
റേ വർണ്ണങ്ങൾ എന്നെ ആകർഷിച്ചു . നിതാന്തസു 
ന്ദരമായ ആകാശത്തിന്റെ വർണ്ണങ്ങൾ . ആ വർ 
ണ്ണങ്ങളോടും അടുത്തായിരിക്കുന്നതിനുവേണ്ടി ഞാ 
നൊരു പൈലട്ടായി . 
- എന്തിനാണു ഞാനിതെല്ലാം പറയുന്നതു ? നീ 
ഒരു കോസ്ട്രോനോട്ടോ, ഡോക്ടറോ, വാസ്തുശില്പി 
യോ ശാസ്ത്രജ്ഞനോആയേക്കാം. എന്നാൽ അത 
ല്ല പ്രധാനം . നീ ഒരു നല്ല മനുഷ്യനായിരിക്കണമെ 
ന്നതാണു കാര്യം . മറ്റുള്ളവരേയും നിന്റെ ചുറ്റുമുള്ള 
പ്രകൃതിയേയും കലയേയും നീ സ്നേഹിക്കണം. ഏ 
തു ജോലിയും നന്നായി ചെയ്യണമെങ്കിൽ സൃഷ്ടി 
പരമായ വാസനകൾ ആവശ്യമാണു്. അവയുടെ 
ആരംഭം കലയിൽനിന്നാണു്. കലയുമായി അടുത്തു 
പരിചയപ്പെടുമ്പോൾ നീ അതിനെ സ്നേഹിക്കുക 
യും അതിന്റെ മൂല്യം മനസ്സിലാക്കുകയും ചെയ്യുമെ 
ങ്കിൽ ഞാൻ സന്തോഷിക്കും. കലയെ മനസ്സിലാ 
ക്കുകയും വിലമതിക്കുകയും ചെയ്യുന്നതോടെ മനു 
ഷ്യൻ ഒരു സ്രഷ്ടാവായിത്തീരുന്നു. 


- സ്കൂൾ പാസ്സായതിനുശേഷം വലേരി മോസ്തോ 
യിലെ വ്യോമയാന ഇൻസ്റ്റിററട്ടിൽ ചേർന്നു ഒരു 
എഞ്ചിനീയറായിത്തീർന്നു. 

- വലേരി ഇൻസ്റ്റിററ്റ്യൂട്ടിൽ അവസാനവർഷ വി 
ദ്യാർത്ഥിയായിരുന്നപ്പോഴാണു ഞങ്ങളുടെ രാജ്യം 
ലോകത്തിലാദ്യമായി ഒരു : കൃത്രിമഭൗമോപഗ്രഹ 

ത്തെ തൊടുത്തുവിട്ടതു . അതോടെ വലേരിക്കു ബ 
ഹിരാകാശ " " രോഗം പിടിപെട്ടു. അദ്ദേഹം ഒരു 
" " ആകാശമെക്കാനിക്ക്! ആയിത്തീർന്നു. ചൊ 
വായിലേക്കു പറക്കുന്ന സോവിയററ് " " വീനസു 
കളെപ്പററി നീ കേട്ടുകാണും. വിദൂരമായ ആ ഗ്രഹ 
ത്തിൽ എത്തുന്നതിനു ശക്തിയേറിയ റോക്കറ്റുകൾ 
മാത്രം പോരാ , വളരെയേറെ അറിവും ആവശ്യ 
മാണു്. ചൊവ്വായിലേക്കുള്ള സോവിയററ് ബഹി 
രാകാശറോക്കറ്റുകളുടെ പ്രയാണപഥം കണക്കുകൂട്ടി 
നിർണ്ണയിച്ചവരിൽ വലേരിയും ഉൾപ്പെടുന്നു. 

- 1969 ഒക്ടോബറിൽ വലേരി സൊയൂസ്- 6 
എന്ന നൗകയിൽ ബഹിരാകാശയാത്ര നടത്തി. ആ 
യാത്രയിൽ അദ്ദേഹം ലോകത്തിലാദ്യമായി ബഹി 
രാകാശത്തുവച്ച വെൽഡനം നടത്തി. ബഹിരാ 
കാശ ലോഹവൈൽഡനവിദഗ്ദ്ധൻ എന്നാണു തോ 
മസ് സ്റ്റാഫോർഡ് അദ്ദേഹത്തെ വിളിക്കുന്നതു്. 
""എന്തെങ്കിലും ഒടിയുകയോ പൊട്ടുകയോ ചെയ്താൽ 
കുബാസൊവ് അതു കൂട്ടിവിളക്കിക്കൊള്ളം, 
ഞങ്ങളുടെ അമേരിക്കൻ സുഹൃത്തുക്കൾ തമാശപറയു 
ന്നു . എന്നാൽ വലേരി ഇന്നു സ്വപ്നം കാണുന്നതു 
വെറും വെൽഡനത്തെപ്പററിയല്ല , ബഹിരാകാശ 
ഫാക്ടറികളെപ്പററിയും ബുധനിലേക്കും ചൊവ്വായി 
ലേക്കുമുള്ള യാത്രകളെപ്പററിയുമാണു്. പക്ഷെ അ 


അതേ, യുദ്ധമെന്തെന്നു ഞങ്ങൾക്കു നന്നായറി 
യാം . സോയൂസ് കരുതൽ സംഘത്തിൻറ കമാണ്ട 
റായ അനത്തോലി വസീല്യവിച്ച് ഫിലിപ് 
ചെൻകൊയുടെ മനസ്സിൽ കുട്ടിക്കാലത്തും ഏററവും 
ഗാഢമായി പതിഞ്ഞതു ശത്രുവിൻറ ബോംബു 
വർഷങ്ങളാണു . വൊറോനെഷിൽനിന്നു 90 കി 
ലോമീറററോളം അകലെ സ്ഥിതിചെയ്യുന്ന ഒസ 
തൊഗോഷസക് പട്ടണത്തിൽ ജനിച്ച അന 

ത്തോലി ചെറുപ്പത്തിൽത്തന്നെ യുദ്ധമെന്തെന്നു മന 
ദ്ദേഹത്തിനവിടെ എങ്ങനെ പണിയെടുക്കാൻ കഴി 

സ്സിലാക്കി. ഫാസിസ്റ്റുകൾ കൂടെക്കൂടെ പട്ടണത്തിൽ 
യുമെന്നതാണു എനിക്കറിഞ്ഞുകൂടാത്തതു . തൻറ ബോംബു വർഷിച്ചിരുന്നു. എന്തുകൊണ്ടോ അ 
മക്കളെകൂടാതെ ഒറ്റദിവസം പോലും കഴിച്ചുകൂട്ടാൻ 

വിടത്തെ ആസ്പത്രിയോടായിരുന്നു അവർക്കു കൂടുതൽ 
വലേരിക്കു സാധ്യമല്ല . 1971 ഏപ്രിലിലാണു് അ താല്പര്യം. ആസ്പത്രിയ്ക്കടുത്തായിരുന്നു അനത്തോലി 
ദ്ദേഹത്തിനും ഒരു പുത്രൻ - മീത്യ - ജനിച്ചതു്. അ 

യുടെ വിടു ” . ഫാസിസ്റ്റുകൾ പറന്നെത്തുമ്പോൾ വീ 
തിൽപ്പിന്നീട് ഒഴിവുസമയം മുഴുവൻ മകൻറെകൂടെ 

ട്ടിലുള്ളവരെല്ലാം നിലവറയിൽ ഇറങ്ങി ഒളിക്കുമാ 
ചെലവഴിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. വലേരി ഞ യിരുന്നു. ഒരിക്കൽ നിലവറയിൽനിന്നു പുറത്തു 
ങ്ങളുടെകൂടെയല്ലെങ്കിൽ മകനോടൊത്തായിരിക്കുമെ വന്നപ്പോൾ വീടു കാണാനില്ല , ചുററും തീ മാത്രം. 
ന്നു ഞങ്ങൾക്കറിയാം . അതിനാൽ " "വലേരി എ ഫാസിസ്റ്റുകളുടെ ബോംബു വീണു അങ്ങരുടെ വീടു 
വിടെ എന്ന ചോദ്യത്തിനു ഞങ്ങൾ ഉടൻ മറു 

നിലംപരിശായി . 
പടി നല്ലം : " " മീത്യയെ വളർത്തുകയാണു . അതെ 

. സോയൂസ് കരുതൽസംഘത്തിന്റെ ഫെററ് 
പ്പോഴും ശരിയായിരിക്കുകയും ചെയ്യും. 

എഞ്ചിനീയറായ നിക്കൊളായ് നിക്കൊളായെവി 
അമേരിക്കൻ സുഹൃത്തുക്കളോടൊത്തു ഞങ്ങൾ 

ച്ച് റുക്കവീഷ്°നിക്കൊവ്എന്നെപ്പോലെതന്നെ ഒരു 
ബഹിരാകാശത്തായിരുന്നപ്പോൾ ലോകത്തിലെ കു 

സൈബീരിയക്കാരനാണു്. 1941 ജൂൺ 22 -ാം നൂ 
ട്ടികൾക്കും എന്താശംസിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നു 

നിക്കൊളായം മറ്റു കുട്ടികളോടൊത്തു തെരുവിൽ 
പത്രപ്രവർത്തകർ വലേരിയോടു ചോദിച്ചു . അദ്ദേ 

ഓടിക്കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കൂടുതൽ പ്രായമുള്ള 
ഹം പറഞ്ഞു: 

ഒരു പയ്യൻ അവരെ സമീപിച്ചു ഫാസിസ്റ്റുകൾ 
- " " എല്ലാ കുട്ടികൾക്കും ഞാൻ സൗഭാഗ്യം രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നുവെന്നു പറഞ്ഞു . സോ 
നേരുന്നു. തങ്ങളുടെ പിതാക്കന്മാരേയും : സഹോ 

- വിയററ് യൂണിയനിലെ എല്ലാ കുട്ടികൾക്കുമെന്ന 
ദരന്മാരേയും നഷ്ടപ്പെടാൻ അവർക്കിടയാകാതിരി 

തുപോലെ നിക്കൊളായ്ക്കും അതോടെ കഷ്ടകാലം 
ക്കട്ടെ! 

ആരംഭിച്ചു . വെള്ളക്കടലാസ് ഇല്ലായിരുന്നതിനാൽ 
- വാൻസ് ബ്രാൻഡിന്റെ ഭാര്യ ജോവാനും അ 

പത്രത്തിലാണു് സ്കൂളുകളിൽ എഴുതിയിരുന്നതു് . മ 
തുതന്നെയാണു പറയാനുള്ളതു് . അമേരിക്കക്കാരും 

ഞ്ഞുകാലത്തു -- സൈബീരിയയിലെ തണുപ്പു കഠി 
റഷ്യാക്കാരും ബഹിരാകാശത്തിൽ നടത്തുന്ന ജോ 

നമാണു” ! -- ക്ലാസ്സിലിരിക്കുമ്പോൾ വായിൽനിന്നും 27 


എൻറെ സ്നേഹിതൻ 
വലേരി കുബാസൊവ 


എൻറ സുഹൃത്തുക്കളായ കോസ്ട്രോനോട്ടുകളിൽ 
പലരും യുദ്ധമെന്തെന്നും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവ 

രാണു . ഞങ്ങളുടെ രാജ്യത്തിനും എത്രമാത്രം പ്രയാ 
- 26 സങ്ങൾ സഹിക്കേണ്ടിവന്നെന്നും എത്ര ദ്രുതഗതി 


പുരുഷനാകും . 


( രണ് 


GIO 


- 


I 


ക 


മൂക്കിൽനിന്നും ആവി പോകും . ആഹാരത്തിനും പ്ര 
യാസമായിരുന്നു. കുട്ടികൾക്കുവേണ്ടി ഒരു പ്രത്യേ 
കഭോജനശാല തുറന്നു ദിവസത്തിലൊരിക്കൽ അ 
വർക്കു ഭക്ഷണം നല്ലിയിരുന്നു. വേനൽക്കാലത്തു 
അമ്മ നിക്കൊളായെ ഒരു പയനിയർ ക്യാമ്പിലേ 
ക്കും അയച്ചു . ആ ക്യാമ്പിനെപ്പററി നിക്കൊളായ 
ഇന്നും കൃതജ്ഞതയോടെ അനുസ്മരിക്കുന്നു. കുട്ടികൾ 
അവിടെ വയലിൽ പണിയെടുത്തു . അവർ അവി 
ടെവച്ചു " "തിന്നുമെഴുത്തെ ന്നാണു് അദ്ദേഹം പറയു 
ന്നതു്. 

-- പതിനഞ്ചു വയസ്സുള്ളപ്പോൾ അനത്തോലി 
ഫിലിപ്ചെൻകൊ ഫാക്ടറിയിൽ ജോലിക്കു 
പോയി . അനത്തോലിയെപ്പോലെ തന്നെയുള്ള കു 
ട്ടികളും സ്ത്രീകളുമായിരുന്നു അവിടെ അധികപങ്കും 
പണിയെടുത്തിരുന്നതു്. രാത്രിയും പകലും പത്തു 
മണിക്കൂർ വീതം അവർ ജോലി ചെയ്തു. യുദ്ധമുന്ന 
ണിക്കുവേണ്ടി മൈനുകളും കൃഷിക്കുവേണ്ടി ട്രാക്ട 
റുകളുടേയും കമ്പയിനുകളുടേയും ഘടകങ്ങളും അവർ 
നിർമ്മിച്ചു . അന്നുതൊട്ടു സാധാരണക്കാരായ തൊ 
ഴിലാളികളെ അനത്തോലി വളരെ ബഹുമാനിക്കു 
കയും പരസ്പരസഹായത്തേയും നീതിയേയും ഏററ 
വുമധികം വിലമതിക്കുകയും ചെയ്യുന്നു. 

1944 - ൽ അനത്തോലി വൊറോനെഷിലെ 
വ്യോമസേനാത്തൂളിൽ ചേർന്നു. പെലട്ടാകാൻ ആ 
ഗ്രഹിക്കുന്ന കുട്ടികൾക്കുവേണ്ടിയുള്ള ഒരു പ്രത്യേക 
വിദ്യാലയമായിരുന്നു അതു്. സ്കൂൾ പുതുതായി 
ആരംഭിക്കുന്നതേയുണ്ടായിരുന്നുള്ള. വേണ്ടത്ര മുറി 
കൾ ഉണ്ടായിരുന്നില്ല . ഒരു മുറിയിൽ അമ്പതു 
പേർ വീതമാണു താമസിച്ചിരുന്നതു്. മുറി ചൂ 
ടാക്കുന്നതിനുള്ള വിറകിനുപോലും പഞ്ഞമായിരു 
ന്നു . മഷി ഉറഞ്ഞു കട്ടപിടിക്കാറുണ്ടായിരുന്നു. എ 
ങ്കിലും കുട്ടികൾ പഠിച്ച , നന്നായിത്തന്നെ പഠി 
ച്ചു . പിന്നീടും അനത്തോലി ചുഗുയെവ് സ്കൂളിൽ 
ചേർന്നു പാസ്സാവുകയും പോർവിമാനങ്ങളുടെ പെ 
ലട്ടായിത്തീരുകയും ചെയ്തു. 

- താൻ ആദ്യമായി വിമാനമോടിച്ചതിനെപ്പ 
ററി ഓമ്മിക്കാൻ അനത്തോലിക്കും ഇഷ്ടമാണു . അ 
പ്പോഴെല്ലാം അദ്ദേഹം ചിരിക്കും. വിമാനത്തിൻറ 
നിയന്ത്രണദണ്ഡിൽ പിടിക്കുന്നതിനുപകരം തൻറ 
സീററിൽ മുറുക്കെപ്പിടിച്ചുകൊണ്ടാണത്രെ അനത്തോ 
ലി ഇരുന്നതു്. സീററുമായി ബന്ധിക്കപ്പെട്ടിരുന്നെ 
ങ്കിലും ഏതുനിമിഷവും വിമാനത്തിൽനിന്നു താ 
ഴെ വീഴുമെന്നും അദ്ദേഹത്തിനു തോന്നി. 

ലോകത്തിലാദ്യമായി കൃത്രിമഭൗമോപഗ്രഹം 
വിക്ഷേപിച്ച വിവരം 1957 ഒക്ടോബർ 4 -ാംതീ 

യതി അനത്തോലി തന്റെ സഹപെലട്ടകളിൽ 
- Iം 28 നിന്നും അറിഞ്ഞു . പക്ഷെ വിശ്വസിച്ചില്ല . കൂട്ട 


കാർ തന്നെ കളിപ്പിക്കാൻ പറഞ്ഞതാവുമെന്നും അ 
ദ്ദേഹം കരുതി ( കോസ്ട്രോനോട്ടുകൾക്കെന്നെപോലെ 

പെലട്ടുകൾക്കും തമാശകൾ ഇഷ്ടമാണു്) . എന്നാൽ 
അവർ പറഞ്ഞതു വാസ്തവമാണെന്നു പിന്നീടു 
മനസ്സിലായി . ഗഗാറിൻ ബഹിരാകാശയാത്ര നട 
ത്തിയതോടെ, തനിക്കു 33 വയസ്സുണ്ടെന്നതു കൂട്ടാ 
ക്കാതെ അനത്തോലി ഒരു കോസ്മാനോട്ടാകാൻ തീ 
രുമാനിച്ചു . 1969 ഒക്ടോബറിൽത്തന്നെ അദ്ദേഹം 
മൂന്നു ബഹിരാകാശനൗകകളുടെ സംയുക്തയാത്രയിൽ 
പങ്കെടുത്തു . 
. ഗഗാറിന്റെ പ്രയാണം മുതലാണു നിക്കൊ 
ളായ റുക്കവീഷ് നിക്കോവിൻറയും ബഹിരാകാ 
ശപാത ആരംഭിക്കുന്നതു് . ബഹിരാകാശവുമായി 
അനത്തോലിയെക്കാൾ മുമ്പുതന്നെ അദ്ദേഹം പരി 
ചയപ്പെട്ടിരുന്നു, ആദ്യത്തെ കൃത്രിമഭൗമോപഗ്രഹം 
വിക്ഷേപിച്ച കാലത്തുതന്നെ അദ്ദേഹം സോ 
വിയററ് : ബഹിരാകാശറോക്കററുകളുടെ നിർ 
മ്മാതാവായ സെർഗേയം പാവളൊവിച്ച് 
കൊറൊല്യോവിന്റെ കീഴിൽ ഒരു എഞ്ചി 
നീയറായി ജോലി നോക്കിയിരുന്നു. ആദ്യ 

ത്തെ കൃത്രിമഭൗമോപഗ്രഹത്തിന്റെ വിക്ഷേപണ 
ത്തിൽ നിക്കൊളായം പങ്കെടുക്കുകയുണ്ടായെങ്കിലും 
അതു ഭ്രമണപഥത്തിൽ പ്രവേശിച്ചുവെന്ന വാർത്ത 
അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തി. 

" " ഞാൻ മറെറാരു ലോകത്തിലേക്കും എത്തി 
നോക്കിയതുപോലെ , അഗാധമായ എന്തോഎൻറ 
മുമ്പിൽ അനാവൃതമായതുപോലെ എനിക്കനുഭവപ്പെ 
ട്ടു , നിക്കൊളായ് പറഞ്ഞു . " "എൻറെ കണ്ണുകൾ 
ക്കും അസാധാരണമായ കാഴ്ച, ലഭിച്ചതുപോലെ എ 
നിക്കു തോന്നി. പ്രപഞ്ചത്തെ ആകാശത്തെയും ഭൂ 
മിയേയും - ഏതോ പുതിയൊരു സ്ഥാനത്തുനിന്നു 
ഞാൻ ദർശിച്ചു . ആ സ്പുടനിക്ക് ചിരിക്കുന്നിട 
ത്തും ഋതുക്കളോ ദിനരാത്രികളോ ഇല്ലെന്നും എനി 
ക്കറിയാമായിരുന്നു. 

നിക്കൊളായും കോസ്റ്റോനോട്ടുകളുടെ നഗരമാ 
യ സ്വ്യോസ°ദ°നിയിൽഎത്തിച്ചേർന്നു. വിത്താ 
ലി സെവസ്ത്യാനാവിൻകൂടെയാണു അദ്ദേ 
ഹം വന്നതു . സെവസ്ത്യാനാവിനെ ഞങ്ങൾക്കു 
നന്നായറിയാമായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്കുവേ 
ണ്ടി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. വളരെയേറെ 
കോസ്മാനോട്ടുകളെ ഒന്നിച്ചുകണ്ടപ്പോൾ , നിക്കൊ 
ളായ് അമ്പരന്നു. വിത്താലിയെ വിളിച്ചു മാററി 
നിർത്തിയിട്ടും അദ്ദേഹം തട്ടിക്കയറി: 
- " "എങ്ങോട്ടാണു നീയെന്നെ കൂട്ടിക്കൊണ്ടു വ 
ന്നതു ? ചുററും സോവിയററ് യൂണിയൻ വീര 
പുരുഷന്മാർ മാത്രം ! 


വിത്താലി ചിരിച്ചുകൊണ്ടു പറഞ്ഞു : 

രുതൽസൊയൂസിൽ പുറപ്പെട്ടു ഞങ്ങൾക്കുപകരം അ 
" " പേടിക്കണ്ടാ, ഒരുപക്ഷെ നീയും ഒരു വീര 

പ്പോളോയുമായി സന്ധിക്കാൻ ശ്രമിക്കുമായിരുന്നു. 

അനത്തോലിയും നിക്കൊളായും അപ്പോളോ 
വിത്താലിയുടെ പ്രവചനം ഫലിച്ചു . 1971 സായൂസ് പരിപാടി പൂർണ്ണമായും വശമാക്കുകയും 
ഏപ്രിലിൽ സോയൂസ്- 1 0 എന്ന നൗകയിൽ പ ഞങ്ങളെപ്പോലെതന്നെ അമേരിക്കൻ അസ്ട്രോനോ 
രീക്ഷക എഞ്ചിനീയർ എന്ന നിലയ്ക്കു നിക്കൊളാ ട്ടുകളോടൊത്തും എല്ലാ സംയുക്തപരിശീലനങ്ങളും 
യ ബഹിരാകാശയാത്ര നടത്തി. 

നടത്തുകയും അവരുമായി സൗഹൃദത്തിലാവുകയും 

ചെയ്തു . സോയൂസ്- 16 എന്ന നൗകയിൽ അവർ 
അനത്തോലിയും നിക്കൊളായും തമ്മിൽ അ 

നടത്തിയ യാത്രയോടുകൂടി അപ്പോളോ - സൊയൂസ് 
ത്ഭുതകരമായ സ്വഭാവപ്പൊരുത്തമുണ്ടു്. ഇരുവരും 

പരിപാടിയുടെ പ്രാഥമികാവിഷ്ണരണം പൂർത്തിയാ 
ശാന്തശീലരും ഉദാരമനസ്സുരുമാണു . സ്വന്തം ജോ 
ലി നന്നായി അറിയാവുന്നവരും വിനീതരുമായ 

യി , ഏതു നിമിഷത്തിലും ഞങ്ങളുടെ സഹായത്തി 

നെത്താൻ അവർക്കു കഴിയുമെന്നായി . ഇനിയുള്ളതു 
ആളകളെ അവർ രണ്ടുപേരും വിലമതിക്കുന്നു. 
നിക്കൊളായം ഒരിക്കൽ തന്നെപ്പററി ഇങ്ങനെ 

ഞങ്ങളുടേയും - വലേരിയുടേയും എൻറയും - ഞ 
പറഞ്ഞു : 

ങ്ങളുടെ അമേരിക്കൻസുഹൃത്തുക്കളായ തോമസ് സ്റ്റാ 

ഫോർഡിൻറയും വാൻസ് ബ്രാൻഡിൻറയും ഡൊ 
- “ കോസ്ട്രോനോട്ടുകളിൽവച്ച് ഏറ്റവും അപ്ര 

ണാൾഡ് പ്ലേയട്ടൻറയും ചുമതലയായിരുന്നു. 
സിദ്ധനാണു ഞാൻ . 

എല്ലാമിപ്പോൾ , ഭൂമി ഞങ്ങളെ ഭരമേല്പിച്ച ആ 
അപ്പോളോ - സൊയൂസ് സംയുക്തയാത്രയിൽ 

ജോലി ഞങ്ങൾ എത്രമാത്രം വിജയകരമായി നിർ 
ഉപയോഗിക്കേണ്ടിയിരുന്ന സോയൂസ് ബഹിരാ 

വ്വഹിക്കുമെന്നതിനെ ആശ്രയിച്ചിരുന്നു. 
കാശനൗകയുടെ മാതൃക ( സായൂസ്- 16) പരീ 
ക്ഷിച്ചതു് അനത്തോലി ഫിലിപ്ചെൻകൊയും 
നിക്കൊളായം റുക്കവീഷ°നിക്കൊവും കൂടിയാണു . 

അപ്പോളോയുമായുള്ള സംയുക്തയാത്രയ്ക്ക് സൊ പുറപ്പാടിനുമുമ്പു 
യൂസ് എത്രമാത്രം സജ്ജമാണെന്നും അറിയുന്നതി 
നുവേണ്ടിയാണു ആ പരീക്ഷണയാത്ര നടത്തപ്പെ 
ട്ടതു് . ആ യാത്രയിൽ അപ്പോളോയുടെ പങ്കു വഹി - അനേകമാസക്കാലം നീണ്ടുനിന്ന പരിശീലനവും 
ച്ചതു സൊയൂസിൽ ഘടിപ്പിച്ചിരുന്ന ഒരു പ്രത്യേക ഇംഗ്ലീഷ് പഠനവും അവസാനിച്ചു . പരീക്ഷക 
വളയമാണു്. ആ വളയം സോയൂസിനെ അപ്പോ സമിതി ഞങ്ങളുടെ അറിവു നിഷ്കൃഷ്ടമായി പ 
ളോയുമായി സംയോജിപ്പിക്കുന്ന യന്ത്രത്തെപ്പോലെ രിശോധിച്ചു . ഞങ്ങൾക്കെല്ലാവർക്കും ഏററവും ഉയർ 
പ്രവർത്തിക്കുകയും അങ്ങനെ സംയോജനത്തിൻറ ന്ന മാർക്കുകൾ ലഭിച്ചു . എന്നാൽ വലേരിയായി 
അനുകരണം നടത്തുകയും ചെയ്തു. 

രുന്നു ഒന്നാമൻ . വലേരിയെ പരീക്ഷിച്ച അതികർ 
വലേരിയും ഞാനും അപ്പോളോ - സൊയൂസ് ക്കശനായ ഒരു വലിയ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ പറ 
പരിപാടിയിൽ നിർവ്വഹിക്കേണ്ടിയിരുന്ന ജോലി. 

ഞഞ്ഞു : 
മുഴുവൻ അനത്തോലിയും നിക്കൊളായും ആ യാത്ര " " എല്ലാവരും ഏററവുമുയർന്ന മാർക്കുകൾ അർ 
യിൽ ചെയ്യുകയുണ്ടായി . ഞങ്ങളുടെ പുറപ്പാടിനു ഹിക്കുന്നു. പക്ഷെ കുബാസാവ് . . . വാക്കുകൾ 
ഏഴരമാസംമുമ്പു്, 1974 ഡിസമ്പറിലാണു് അതു കിട്ടാത്തതുപോലെ കൈകൾ മലർത്തിയശേഷം അ 
നടന്നതു . ഞങ്ങൾക്കു ബഹിരാകാശത്തിലേക്കുള്ള - ദ്ദേഹം തുടർന്നു: " "എൻറ ഈ കസേര അദ്ദേഹത്തി 
വഴി തുറന്നുതന്നതിനുശേഷം അവർ ഞങ്ങളോടൊ നും ഒഴിഞ്ഞുകൊടുക്കാൻ ഞാൻ തയ്യാറാണു . 
പ്പം ബൈക്കനൂറിലേക്കു പുറപ്പെടാൻ ഒരുങ്ങി. 

അവസാനത്തെ സംയുക്തപരിശീലനത്തിനു 
സൊയൂസ്- 19 യാത്രതിരിച്ച അവസരത്തിൽ അ 

- പരസ്പരം 16, 0 0 0 കിലോമീററർ അകലത്തിൽ 
വർ കോസ്ഫോഡ്രോമിൽ ഉണ്ടായിരുന്നു. നൗക ഭൂമ നിലകൊള്ളുന്ന രണ്ടു യാത്രാസംഘങ്ങളുടെ ഒരേസ 
ണപഥത്തിൽ പ്രവേശിക്കുന്നതുവരെ അവർ ഞങ്ങ മയത്തുള്ള പരിശീലനത്തിനു - ഞങ്ങൾ തയ്യാറെടു 
ളുമായി റേഡിയോബന്ധം പുലർത്തി. അവരുടെ ത്തു . വലേരിയും ഞാനും സ്വ്യോസ°ദ°നിയിൽ 
ശബ്ദം ഞങ്ങൾക്കുമേഷം നല്ലി . അപ്പോളോ ഭ്രമണ 

സായൂസിന്റെ പരിശീലനമാതൃകയിലും അസ 
പഥത്തിലെത്താൻ വൈകുകയോ ഞങ്ങൾക്കു എന്തു 

ട്രോനോട്ടുകൾ ഹൃസ്റ്റണിൽ അപ്പോളോയുടെ പരി 
കൊണ്ടാ നിലത്തിറങ്ങേണ്ടതായി വരുകയോ ചെ 

ശീലനമാതൃകയിലും പ്രവേശിച്ചു . സോവിയറ്റ് യൂ 
യ്തിരുന്നെങ്കിൽ അനത്തോലിയും നിക്കൊളായും ക 

ണിയനിലേയും അമേരിക്കയിലേയും പ്രയാണനിയ 29 


ര 


ന്ത്രണകേന്ദ്രങ്ങളിലെ ജോലിക്കാർ അവരവരുടെ അതോ ഏതെങ്കിലും ബൾബും എരിഞ്ഞുപോയതാ 
സ്ഥാനങ്ങളിലെത്തി. 

യിരിക്കുമോ? വേഗം പരിശോധിക്കണം. പക്ഷെ 
" സൊയൂസ്, ഞാൻ മോസ്കോയാണു . സുപ്ര സൊയൂസ് റേഡിയോദൃശ്യമേഖലയ്ക്കു " " പുറത്താ 
ഭാതം , ഇയർഫോണിൽ കേട്ടു . “ സുഖമാണോ? യതിനാൽ അതെങ്ങനെ സാധിക്കും ? ഞങ്ങളുമായി 

" " മോങ്കോ, സൊയൂസാണിതു്, ഞാൻ പറ ബന്ധം സ്ഥാപിക്കുന്നതിനു മോസ്കോ ഹ്യൂസ്റ്റൻറ 
ഞ്ഞു . നന്നായി കേൾക്കാം. സുഖം 
തന്നെ. 

സഹായം അഭ്യർത്ഥിച്ചു . “അപ്പോളോയുടെ ഭ്രമണ 
-- അവസാനത്തെ പരിശീലനം അരങ്ങേറ്റത്തി 

പഥം തിരുത്തുന്നതിനുള്ള ജോലി നടക്കുന്നതിനാൽ 
നുമുമ്പുള്ള റിഹേഴ്സൽപോലെയാണു . പ്രയാണപ - ഞങ്ങൾ വളരെ തിരക്കിലാണു , നിങ്ങൾ സ്വയം 
രിപാടി മുഴുവൻ നിശ്ചിതസമയത്തിനുള്ളിൽ ഞ 

പരിഹാരം കണ്ടെത്തുവിൻ ! ഹ്യൺ മറുപടി 
ങ്ങൾ " " അഭിനയിച്ചു തീർക്കണം. യാത്രാനിയന്ത്ര 

നല്ലി. ഇതെല്ലാം വെറും കളിയാണെന്നും അറിയാ 
ണത്തിനു തങ്ങൾ എത്രമാത്രം തയ്യാറാണെന്നു സോ മെങ്കിലും ഞങ്ങളുടെ കേന്ദ്രം ഹ്യൂസ്റ്റണോടു് അരി 
വിയററ - അമേരിക്കൻ കേന്ദ്രങ്ങളിലെ വിദഗ്ദ്ധ ശപ്പെടുകയും നൗകകൾ തമ്മിലുള്ള സംയോജനം 
ന്മാർ ആ സമയത്തു പരിശോധിക്കും . അത്തരം സം 

നീട്ടിവയ്ക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ഇനി 
- യുക്തപരിശീലനത്തെ സമാകലിതപരിശീലനമെ എന്തു ചെയ്യണമെന്നു ഹ്യൂസ്റ്റണിലുള്ളവർ തലപുക 
ന്നു വിളിക്കുന്നു. 

ഞ്ഞാലോചിക്കട്ടെ| 
- സോവിയറ്റ് കേന്ദ്രത്തിനും അത്ര എളുപ്പമായി 

ആ ദുർഘടാവസ്ഥയ്ക്കു പരിഹാരം കണ്ടെത്തി 
രുന്നില്ല . ഒരേസമയത്തു രണ്ടു പരിപാടികൾ 

യതു വലേരിയും ഞാനും കൂടിയാണു . മോസ്കോയും 
സൊയൂസ് - അപ്പോളോ യാത്രയ്ക്കുള്ള തയ്യാറെടുപ്പും, 

ഹ്യൂസ്റ്റണുംതമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 
ഞങ്ങളുടെ സ്നേഹിതരായ പോത്തർ ക്ലിമുക്കും വി 

ഞങ്ങൾ ഭൂകേന്ദ്രത്തിൻറ " " സഹായം കൂടാതെത 
ത്താലി വസ്ത്യാനാവും ജോലിചെയ്തിരുന്ന സ 

ന്നെ ഡോക്കിങ്ങ് സംവിധാനത്തിനു കേടൊന്നുമി 
ലട്ട° - 4 എന്ന ദീർഘകാല ബഹിരാകാശനിലയ 

ല്ലെന്നും സിഗ്നൽ " " അപ്രത്യക്ഷമായതും നൗകയി 
ത്തിന്റെ നിയന്ത്രണവും - നടത്തേണ്ടിവന്നു. 

ലെ സംവിധാനങ്ങളുടെയെല്ലാം പ്രവർത്തനക്ഷമത 
- ജൂൺ 27 -ാം തീയതി മോസ്കോയും ഹ്യൂസ്റ്റണും 

യെപ്പററി ഭൂമിയിലേക്കറിയിക്കുന്ന ആട്ടോമാററി 
തമ്മിൽ നേരിട്ടുള്ള ടെലിഫോൺ- ടെലിവിഷൻബ 

ക്ക് വാർത്താവിനിമയയന്ത്രം പ്രവർത്തിക്കാതിരു 
ന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. ആ ബന്ധങ്ങൾ ഇനി 

ന്നതുമൂലമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കി. 
സായൂസിൻറയും അപ്പോളോയുടേയും യാത്ര അ 

സോവിയററ് കേന്ദ്രത്തിലേയും ഹ്യൂസ്റ്റണിലേ 
വസാനിക്കുന്നതുവരെ രാത്രിയും പകലും ഇടവിടാ 

- യും " " ശിക്ഷകന്മാർക്കു തൃപ്തിയായി - ഡോക്കി. 
തെ പ്രവർത്തിക്കും . 

ങ്ങ് സംവിധാനത്തിനു യാതൊരു കുഴപ്പവുമില്ലെ 
- ഓക്ക്ലഹോം ഇംഗ്ലീഷിന്റെ ചുവയുള്ള റ 

ന്നും അവർക്കറിയാമായിരുന്നു. 
ഷ്യൻ ഉച്ചാരണത്തോടുകൂടി ടോം സ്റ്റാഫോർഡ 

- വിവിധതരത്തിലുള്ള വിഷമം പിടിച്ച ചോദ്യ 
പറയുന്നതു കേട്ടു : 

ങ്ങളോടുകൂടിയ ആ സംയുക്ത പരിശീലനം മൂന്നുദി 
- " " അസ്ട്രോനോട്ടുകൾക്കും കോസ്ട്രോനോട്ടുകൾ 

വസത്തേക്കു - ജൂൺ 29 മുതൽ ജൂലൈ 1 വരെ 

- - നീണ്ടുനിന്നു. അത്രയും സമയമായിരുന്നു നൗക 
ക്കും പരസ്പരം സംസാരിക്കാം . 
- മോസ്കോയിലും ഹ്യൂസ്റ്റണിലും പ്രത്യേക : " ശി 

കൾ തമ്മിൽ അടുക്കുന്നതുമുതൽ അവ വേർ 
ക്ഷകന്മാർ ഉണ്ടു്. തമ്മിൽ പറഞ്ഞാത്തുകൊണ്ടും 

സംയുക്ത ശാസ്ത്രപരീക്ഷണങ്ങൾ നടത്തുന്നതുവരെ ഞ 
ഞങ്ങൾക്കും ഭൂകേന്ദ്രങ്ങളിലെ ജോലിക്കാർക്കും പല 

ങ്ങളും അമേരിക്കൻ അസ്ട്രോനോട്ടുകളും ബഹിരാ 
തരത്തിലുള്ള " " കുഴപ്പങ്ങൾ അവർ സൃഷ്ടിക്കുന്നു. 

കാശത്തിൽ ഒന്നിച്ചു കഴിക്കേണ്ടതു 
അവർ വിചാരിച്ചാൽ നൗകയിലെ ഏതു സംവി 

- കോസ്ലോഡ്രാമുകളിൽ ഞങ്ങളുടെ പുറപ്പാടിനു 
ധാനത്തിനും " " കേടു വരുത്താൻ കഴിയും. ഞങ്ങൾ 

ള്ള ഒരുക്കങ്ങൾ ഉഷാറായി നടന്നുകൊണ്ടിരുന്നു. ക 

നറാൽമുനമ്പിൽ ജൂൺ 16 -ാംതീയതിതന്നെ അ 
ഒട്ടും വിഷണ്ണരാകാതെ, ആ കേടിനുള്ള കാരണം 
കണ്ടെത്തി അതു വേഗം നീക്കം ചെയ്തുകൊള്ളണം. 

പ്പോളോയുടെ ഇന്ധനടാങ്കുകൾ നിറയ്ക്കാൻ തുടങ്ങി 
നൗകകൾ തമ്മിൽ " " സന്ധിക്കുന്നതിനും ഏ 

യിരുന്നു . അപ്പോളോയെ ഭ്രമണപഥത്തിലെത്തി 
താണ്ടു 40 മിനിട്ടുള്ളപ്പോൾ സോയൂസിന്റെ ഡോ 

ക്കേണ്ട " " സാറേറൺ റോക്കററിലും ഇന്ധനം നി 
ക്കിങ്ങ് അസംബ്ലി തയ്യാറാണെന്നുള്ള ആട്ടോമാററി 

റയ്ക്കപ്പെട്ടു . നൗകയുടേയും റോക്കററിന്റേയും പുറപ്പാ 
ക്ക് സിഗ്നൽഇല്ലെന്നുഹസ്റ്റണിലെ " " ശിക്ഷകൻ 

ടിനുമുമ്പുള്ള പരിശോധന ആരംഭിച്ചു . ബൈക്കനൂ 
അറിയിച്ചു . ഭൂകേന്ദ്രത്തിലെ ജോലിക്കാർ സംഭ 

റിലും ജൂലൈ ഒന്നാംതീയതി സായൂസിൻറ ഇ 
30 മിച്ചു - ഡോക്കിങ്ങ് അസംബ്ലിയുടെ കേടാണോ 

ന്ധനടാങ്കുകൾ നിറച്ചുകഴിഞ്ഞിരുന്നു. 


അപ്പോളോയുടെ വാഹകറോക്കററ് 


-ജൂലൈ ഒന്നാംതീയതി വൈകുന്നേരം സംയു യിലെ സകലരും ഒട്ടേറെ അതിഥികളും ഞങ്ങളെ 
ക്തപരിശീലനം അവസാനിച്ചു . 

യാത്ര അയയ്ക്കാനെത്തി. ഞങ്ങൾക്കു മംഗളങ്ങൾ 
- പത്തുമിനിട്ടിനകം ഞാൻ എന്റെ ജോലി . നേർന്നു. ഞാൻ പറഞ്ഞു : 
- മുറിയിലെത്തി. പരിശീലനവേഷം മാറുന്നതിനുമു എല്ലാം ഓക്കേ ആയിരിക്കും ! 
മ്പുതന്നെ എന്റെ മക്കൾ ഒക്സാനയേയും വീക്ക 

ഉച്ചതിരിഞ്ഞു കൃത്യം മൂന്നുമണിക്കു ഞങ്ങളുടെ 
യേയും ഫോണിൽ വിളിച്ചും ഒരുമിച്ചു നീന്താൻ 

വിമാനം ഉയർന്നും ബൈക്കനൂറിനെ ലക്ഷ്യമാക്കി 
പോകാമെന്നു പറഞ്ഞു . 

പറന്നു. 
" " നിങ്ങൾ എത്തുമ്പോഴേക്കും അഞ്ചു കിലോ 

- തലേദിവസം ഞങ്ങൾ നാലുപേരും - അന 
മീററർ ഓടാൻ എനിക്കു സാധിക്കും. 

ത്താലി ഫിലിപ്ചെൻകൊയും നിക്കൊളായ 
-- സ്വന്തം ആരോഗ്യത്തെപ്പററി ഒററനിമിഷം 

ക്കവീഷ°നിക്കൊവും വലേരി കുബാസൊവും ഞാ 
പോലും മറന്നുകൂടാ . ഡോക്ടർമാർ വളരെ കർക്കശ 

നും - ക്രെംലിനിൽ ലെനിൻ ജോലിചെയ്തിരുന്ന മു 
രാണു” , അവർ യാതൊരു ദാക്ഷിണ്യവും കാട്ടുകയി 

റി സന്ദർശിക്കുകയുണ്ടായി . കോസ്മാഡ്രോമിലേക്കു 
ല്ല . പ്രയാണത്തിനു നൂറ്റി ഇരുപതും നാല്പത്തഞ്ചും 

പുറപ്പെടുന്നതിനുമുമ്പും ലെനിന്റെ മുറി സന്ദർശി 
മുപ്പതും പതിനഞ്ചും അഞ്ചും ദിവസങ്ങൾ മുമ്പും ഞ 

ക്കുകയെന്നതും സോവിയറ്റ് കോസ്ട്രോനോട്ടുകളുടെ 
ങ്ങളെ പരിശോധിക്കണമെന്നും ഇരുരാജ്യങ്ങളിലേ 

പതിവാണു . 
യും ഡോക്ടർമാർ ഒന്നിച്ചു തീരുമാനിച്ചു . അക്കാലം 
മുഴുവൻ അവർ കോസ്ട്രോനോട്ടികളേയും അസ്ട്രോ 

- സ്വന്തം ജനതയ്ക്കുവേണ്ടി, ലോകത്തിലെ എ 
നോട്ടുകളേയും നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ശരീര 

ല്ലാ ആളുകൾക്കും വേണ്ടി, ലെനിൻ ചെയ്തിട്ടുള്ളിട 
ത്തിൻറെ ഒരു ഭാഗത്തുനിന്നു മറെറാരു ഭാഗത്തേക്കു 

ത്തോളം മറ്റാരെങ്കിലും ചെയ്തിട്ടുള്ളതായി എനിക്ക 
കൃത്രിമമായി രക്തം പ്രവഹിപ്പിക്കുന്ന പ്രത്യേകസ 

റിവില്ല . അദ്ദേഹത്തിൻറ ഹ്രസ്വമായ ജീവിതം 
ജ്ജീകരണങ്ങളിൽ ഞങ്ങളെ ഇരുത്തുകയും പലതര 

- മരിക്കുമ്പോൾ അദ്ദേഹത്തിനും 54 വയസ്സ് തി 
ത്തിലുള്ള പരിശോധനകൾ ( ആരുമത്ര ഇഷ്ടപ്പെടാ 

കഞ്ഞിരുന്നില്ല - ഭാസുരമായ ഒരു വീരകൃത്യമായി 
ത്തതെങ്കിലും അത്യാവശ്യമായ ആ പരിശോധന 

രുന്നു. മാനവചരിത്രത്തിൽ അതിനോടു കിടപിടി 
കൾ നിനക്കു പരിചിതമായിരിക്കും) നടത്തുകയും 

ക്കത്തക്കതായി ഒന്നുമില്ല . അദ്ദേഹത്തിന്റെ മഹത്വ 
ചെയ്യുന്നു. ഊർജ്ജമാപകസൈക്കിളിന്റെ പെഡലു 

വും ധിഷണാശക്തിയും അന്യാദൃശമായ വിനയവും 
കൾ ഞങ്ങൾ കണക്കില്ലാതെ ചവിട്ടിക്കറക്കുന്നു. 

എന്നെ വീണ്ടും വീണ്ടും ആശ്ചര്യഭരിതനാക്കുന്നു. 
അങ്ങനെ മറ്റു പലതും ഞങ്ങൾ ചെയ്യേണ്ടതുണ്ടു്. 

- ഒരുദാഹരണം പറയാം. അതിനെപ്പററി നീ 
ഇതെല്ലാം കഴിഞ്ഞശേഷം ചെറിയൊരു ജലദോ 

ഒന്നാലോചിച്ചുനോക്കൂ. 1848 - ൽ " " മൊസ്തോവ് 
ഷം പിടിപെട്ടാൽമതി യാത്രയിൽനിന്നും ഒഴിവാ 

തിയെ ഗുബേർൺസ്ത്രിയെ വേദൊമൊസ്തി എ 
ക്കാൻ. വേണ്ട, രണ്ടു കിലോമീററർ കൂടുതൽ ഓടു 

ന്ന പത്രത്തിൽ ഇങ്ങനെയൊരു കുറിപ്പുണ്ടായിരുന്നു: 
കയും എന്റെ കൊച്ചുസുഹൃത്തുക്കളുടെ കൂടെ നീന്തു 

""ചന്ദ്രനിലേക്കുള്ള യാത്രകളെപ്പററി രാജ്യദ്രോഹപര 
കയും ചെയ്യുകതന്നെ. 

മായ പ്രസംഗങ്ങൾ നടത്തിയെന്ന കുററത്തിനു നി 
കീഫൊർ നികീതിൻ എന്നയാളെ കിർഗീസ്യയി 
ലെ ഒരു ഗ്രാമമായ ബൈക്കനൂറിലേക്കു നാടുകട 
ത്താൻ വിധിച്ചിരിക്കുന്നു. : 

എന്നാൽ 1917 പിറന്നു. ദാരിദ്ര്യത്തിന്റേയും 

അജ്ഞതയുടേയും കേളീരംഗമായിരുന്ന റഷ്യ പുതി 
ബൈക്കനൂറിലേക്കും 

യൊരു ജീവിതത്തിലേക്കും ഉണർന്നെണീററു . ലെ 
നിനാണു ജനങ്ങളെ ആ ജീവിതത്തിലേക്കു നയി 


റോക്കററുകൾ കുതിക്കുമെന്നും ആ പഴയ പത്രത്തി 
നും സങ്കല്പിക്കുകപോലും സാധ്യമല്ലായിരുന്നു. 

ബഹിരാകാശത്തിലേക്കുള്ള മനുഷ്യരുടെ യാത്ര 
കൾ ആരംഭിച്ചതു ബൈക്കനൂറിൽനിന്നാണു . ലെ 
നിനാണു അതിനു വഴിതെളിച്ചതു്. സ്വന്തം ഭാ 
ഗ്യത്തിന്റെ വിധാതാക്കളായിത്തീർന്ന ജനങ്ങളുടെ 
നേട്ടമാണതു്. . 

എനിക്കെത്രയും പ്രിയപ്പെട്ട സ്ഥലമാണു ബൈ 
ക്കനൂർ . കോസ്മാനോട്ടുകളുടെ സംഘത്തിൽ ആദ്യ 
മായി എത്തിയവരിൽ ഒരാളാണു ഞാൻ. എന്റെ 
പുതിയ സ്നേഹിതന്മാരെ എനിക്കു വളരെ ഇഷ്ടപ്പെ 
ട്ട . പ്രത്യേകിച്ചും ഗഗാറിനെ്. ഓരോരുത്തർക്കും 
" " സംജ്ഞകൾ നല്ലുകയെന്ന പതിവു കോസ്പോ 
നോട്ടുകൾക്കിടയിലുണ്ടു്. എൻറ സംജ്ഞ “ സ്വർ 
ണ്ണമുടിക്കാരൻ എന്നായിരുന്നു. 
- ഗഗാറിൻ വളരെ ഉല്ലാസവാനായിരുന്നു. ല 

ന്നു തോന്നിക്കുന്നത്ര എളിമ അദ്ദേഹത്തി 
നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻറ ആർജ്ജവത്തി 

ൻറ രഹസ്യമതാണു്. തനിക്കു പ്രയാസമുള്ളപ്പോൾ 
എളുപ്പമാണെന്നും അദ്ദേഹം നടിച്ചിരുന്നില്ല . താൻ 
സന്തുഷ്ടനും ഉല്ലാസഭരിതനുമായിരിക്കുമ്പോൾ അതു 
മറച്ചുവയ്ക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നില്ല . തെററു 
പററിയെന്നു മനസ്സിലായാലുടൻ അതു തുറന്നു 
സമ്മതിക്കാനുള്ള കഴിവുംഅദ്ദേഹത്തിനുണ്ടായിരുന്നു. 

- 1961 ഏപ്രിൽ 12 എൻറെ ഓർമ്മയിൽ എ 
ന്നുമുണ്ടായിരിക്കും. ഗഗാറിൻറ ചരിത്രപ്രസിദ്ധമാ 
യ പ്രയാണത്തിന്റെ ഇരുപതാംമിനിട്ട് . ഗഗാ 
റിൻറ സംജ്ഞ " " ദേവദാരു എന്നായിരുന്നു. ബ 
ഹിരാകാശത്തിൽ മനുഷ്യൻ ആദ്യത്തെ, ഏററ 
വും ആദ്യത്തെ അനുഭൂതികളെപ്പററിയും മുകളിൽനി 
ന്നു നോക്കുമ്പോൾ ഭൂമി എങ്ങനെയുണ്ടെന്നും നൗക 
യുടെ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു 
വെന്നും " " ദേവദാരു വിനോടു ചോദിക്കുന്നു. ആ 
ചോദ്യങ്ങൾക്കും ഗഗാറിൻ ഉടൻതന്നെ ശാന്തമായ 
രീതിയിൽ ചുരുങ്ങിയ മറുപടികൾ നല്ലന്നു. ആ 
റേഡിയോ സംഭാഷണങ്ങൾ ടേപ്പചെയ്യുകയുണ്ടായി . 
ഗഗാറിൻ വാക്കുകൾ : " " ഞാൻ ദേവദാരുവാണു . 
എൻ വഴിയെപ്പററി അറിയി ക്കൂ ! തന്റെ 
ഭ്രമണപഥത്തെയാണ് അദ്ദേഹം വഴിയെന്നു 
വിളിച്ചതു്. ഞാൻ മറുപടി നല്ലി: " " ദേവദാരു ! 
നിങ്ങളുടെ വഴി ശരിയാണു്. , " " മനസ്സിലാ 
യി . സ്വർണ്ണമുടിക്കാരനും എന്റെ അഭിവാദന 
ങ്ങൾ ! 


- പിന്നീടു ഞാനും ബഹിരാകാശയാത്ര നടത്തി. 
നൗകയിൽനിന്നു പ്രപഞ്ചത്തിന്റെ അനന്തവിശാ 
ലതയിലേക്കു ഇറങ്ങുകപോലും ചെയ്തു. പറഞ്ഞറി 
യിക്കാനാവാത്ത സ്വാതന്ത്ര്യം എനിക്കനുഭവപ്പെട്ടു . 
വിശാലമായ ശൂന്യാകാശത്തിൽ എന്റെ ചലന 
ങ്ങൾക്കു തടസ്സമായി ഒന്നുമുണ്ടായിരുന്നില്ല . 
-- ഞാൻ എപ്പോഴും കൃതജ്ഞതാപൂർവ്വം അനുസ്മ 
രിക്കുന്ന മറെറാരു നാമധേയമാണും സെർഗേയം 
പാവളൊവിച്ച് കൊറൊല്യോവിൻറതു്. അദ്ദേ 
ഹത്തെപ്പററി ഹാർദ്ദമായി വളരെയേറെ കാര്യ 
ങ്ങൾ പറയാൻ എനിക്കു കഴിയും . ബഹിരാകാശ 
പാതയിലുള്ള ഞങ്ങളുടെ ജീവിതംമുഴുവൻ അദ്ദേഹ 

ത്തോടു ബന്ധപ്പെട്ടിരിക്കുന്നു. എൻറെ മനസ്സിൽ ഏ 
ററവും വ്യക്തമായി പതിഞ്ഞിട്ടുള്ളതും അദ്ദേഹവുമാ 
യുള്ള രണ്ടു കൂടിക്കാഴ്ചകളാണും. ആദ്യത്തേതു വൊ 
സഹോദ° - 2 എന്ന നൗകയുടെ മാതൃക ഞങ്ങളെ 
കാണിച്ച അവസരത്തിലാണു . നൗകയിൽനിന്നു 
സ്ലൂസിലേക്കും തിരിച്ചു നൗകയിലേക്കും കട 
ക്കാൻ സെർഗേയം പാവളൊവിച്ച് എന്നോടു പ 
റഞ്ഞു. അതു യാദൃച്ഛികമായാണോ എന്നെനിക്കറി 
ഞ്ഞുകൂടാ . എന്നിൽ വിശ്വാസം അപ്പിക്കപ്പെട്ടതിൽ 
എനിക്കു സന്തോഷവും കൃതജ്ഞതയും തോന്നി . 
ആദ്യമായി ശൂന്യാകാശത്തിലേക്കിറങ്ങുകയെന്നതു 
എൻ ജീവിതലക്ഷ്യമായിത്തീർന്നു . 

രണ്ടാമത്തെ കൂടിക്കാഴ്ചയും ബൈക്കനൂറിലാ 
ണു നടന്നതും . എനിക്കും പാവെൽ ബെലായവി 
നും ശൂന്യാകാശത്തിലേക്കു പുറപ്പെടേണ്ടതായിരുന്നു. 
ഞങ്ങളെ യാത്രയാക്കാൻ വിക്ഷേപണസ്ഥാനത്തു 
ധാരാളം പേർ കൂടിയിരുന്നു. കൊറൊലോവ 
ശാന്തനായിരുന്നു. സമയം അധികമില്ല . അദ്ദേഹം 
ഏതാനും വാക്കുകൾ മാത്രം പറഞ്ഞു : " " അലക്നേയ്, 
എനിക്കൊരഭ്യർത്ഥനയുണ്ടു്. നീ നൗകയിൽനിന്നും 
ഒന്നു പുറത്തിറങ്ങി തിരിച്ചു കയറണം. സൗരവാതം 
നിനക്കും അനുകൂലമായി വീശട്ടെ! 


- ( IO 


OO 


പുറപ്പാടു് 


ച്ചതു്. 


ജൂലൈ രണ്ടാംതീയതി തോമസ് സ്റ്റാഫോർ 
ഡും വാൻസ് ബ്രാൻഡും ഡൊണാൾഡ് സ്റ്റേയ 
ട്ടണും ഹ്യൂസ്റ്റണിൽനിന്നു കനവെറാൽമുനമ്പിലെ 
കെന്നഡി ബഹിരാകാശകേന്ദ്രത്തിലേക്കു പുറപ്പെട്ടു. 
ജൂലെ മൂന്നാംതീയതി സ്വ്യോസ°ദ°നിനിവാസി 
കൾ ഞങ്ങൾക്കു യാത്രയയപ്പ് നല്ലി . 

- അധികനാളത്തേക്കല്ലെങ്കിലും വേർപാടും. എ 
32 ല്ലായ്യോഴും വിഷാദകരമാണു . സ്വ്യോസ°°നി 


വെറും നൂറുവർഷങ്ങൾക്കുശേഷം - ലോകചരി 
ത്രത്തിൽ നൂറുവർഷം അത്രയധികമൊന്നുമല്ല 

ബൈക്കനൂർ എന്ന വിദൂരമായ ആ കിർഗീസ്യൻ 
കുഗ്രാമത്തിൽനിന്നും ലോകത്തിലാദ്യമായി ഒരു കൂ 
ത്രിമഭൗമോപഗ്രഹം വിക്ഷേപിക്കപ്പെടുമെന്നും യൂറി 
ഗഗാറിൻ ബഹിരാകാശത്തേക്കുയരുമെന്നും ചന്ദ്രനി 
ലേക്കു മാത്രമല്ല , ചൊവ്വായിലേക്കും ശുക്രനിലേക്കും 


- ബഹിരാകാശനൗകകൾ പതിവനുസരിച്ച് അ 
തിരാവിലെയാണു വിക്ഷേപണസ്ഥാനത്തെത്തിക്കു 
ന്നതു്, നാല്പത്തൊമ്പതു മീററർ നീളമുള്ള സായൂ 
സ് - 19 ജൂലൈ 12 -ാം തീയതി രാവിലെ ഏഴുമ 
ണിക്കും അവിടെ എത്തിച്ചേർന്നു. 

റോക്കററ് ഭൂമിയിൽവച്ചുതന്നെ സുന്ദരമായ കാ 
ഴ്ചയാണു . എന്നാൽ നക്ഷത്രഗണങ്ങൾക്കിടയിലൂടെ 3 


o 


ബഹിരാകാശത്തിൽനിന്നും യൂറി എന്നെ തി 
രിച്ചറിഞ്ഞതിലും എന്റെ പേരു് ഉച്ചരിച്ചതിലും എ 
നിക്കു സന്തോഷമുണ്ടായി . 


ടങ്ങി . 


ചരിക്കുന്ന ബഹിരാകാശനൗക അതിലും സുന്ദരമാ ടെ സ്ഥാനത്തിരുന്നു. സമയം പിന്നോട്ടോടാൻ തു 
ണെന്നും എനിക്കറിയാം . 
-- പതിനഞ്ചു വർഷങ്ങൾക്കുമുമ്പും യൂറി ഗഗാറിൻ 

എന്തോ ഒരു ഉല്ലാസവും സന്തോഷവും ഞ 
ബഹിരാകാശത്തേക്കു തിരിച്ച അവസരത്തിൽ 

ങ്ങൾക്കനുഭവപ്പെട്ടു . ഭൂമിയുമായി ഞങ്ങൾ സംസാ 
മഹാനായ തൗസിയൾക്കോവ്സ്കിയുടെ വാക്കു 

രിച്ചുകൊണ്ടിരുന്നു. 
കൾ കോസ്മാഡ്രോമിൽ മുഴങ്ങിക്കേട്ടു: “മനുഷ്യർ 

- റോക്കററു പുറപ്പെടുന്നതിനുമുമ്പുള്ള കല്പനകൾ 
എന്നെന്നേക്കും ഭൂമിയിൽ കഴിയുകയില്ല . വെളിച്ച 

ഓരോന്നായി കേൾക്കപ്പെട്ടു . 
വും ഇടവും തേടി അവർ ആദ്യം അന്തരീക്ഷത്തി 

- റോക്കററിനെ നിലത്തുറപ്പിച്ചു നിർത്തുന്ന അ 
നപ്പുറത്തേക്കു ശങ്കിച്ചു കടക്കും . പിന്നീടും സൂര്യനു 

വസാനത്തെ താങ്ങും അകന്നു. 
ചുറ്റുമുള്ള ശൂന്യാകാശം മുഴുവൻ അവർ സ്വന്തമാ 

" " സ്റ്റാർട്ട് ! 
ക്കും . തൗസിയൾക്കോവ്സ്കിയുടെ സ്വപ്നം ഇ 

ഞാൻ വാച്ചിൽ നോക്കി . മോസ്സോസമയം 15 
ന്നു സാക്ഷാൽക്കരിക്കപ്പെടുന്നു. 

മണി 2 0 മിനിട്ട് . 
- സോയൂസ്- 19 പുറപ്പെടുന്നതിനുള്ള അവസാ 

- പ്രയാണം എങ്ങനെ നടക്കുന്നുവെന്നു ഭൂമിയിൽ 
നതയ്യാറെടുപ്പുകൾ ബൈക്കനൂറിൽ പൂർത്തിയായി. 

നിന്നു ഓരോ നിമിഷവും അറിയിച്ചുകൊണ്ടിരിക്കു 
അപ്പോളോയും പുറപ്പെടാൻ തയ്യാറായിക്കഴിഞ്ഞു. 

ന്നു . സംഭാഷണങ്ങൾ വ്യക്തമായി കേൾക്കാം. അ 
" " എല്ലാം ഓക്കേ , സ്റ്റാഫോർഡ് അറി തിഭാരം കൂടി കൂടി വരുന്നു. ഭൂമിയുടെ ഗുരുത്വാകർ 

ഷണത്തിൽനിന്നു വിടുതിപ്രാപിക്കുന്നതിനായി റോ 
യിച്ചു . 

ക്കററിന്റെ വേഗത വർദ്ധിക്കുന്നു. 
കുറെ ദിവസങ്ങളായി അമേരിക്കയിലെ അ 

ബഹിരാകാശത്തിൽ പ്രവേശിച്ചപ്പോൾ അതി 
ന്തരീക്ഷനില വഷളാണു്. ഇടിയും മഴയും കൊടു 

ഭാരം ഭാരമില്ലായ്മയായി മാറി . ഇയർഫോണിൽ 
ങ്കാററും അവിടെ തകർത്തടിക്കയാണു . ഇടിവെട്ടേ 

സ്റ്റാഫോർഡിന്റെ വാക്കുകൾ കേട്ട : 
ല്ലാതിരിക്കുന്നതിനുവേണ്ടി അപ്പോളോയെ ഒരു മറ 

"" ഞങ്ങൾ വേഗം നിങ്ങളുടെയൊപ്പമെത്തും! 
യ്ക്കുള്ളിൽ " " ഒളിച്ചുവച്ചു . 

ടെലിവിഷൻ കമൻറററർ ഇടയ്ക്കു കയറിപ്പറഞ്ഞു : 
-- ഞങ്ങളുടെ ബസ്സ് വിക്ഷേപണസ്ഥാനത്തെ "" അത്ര വേഗമൊന്നുമായിരിക്കില്ല . നിങ്ങൾ 
ത്തി . റോക്കറ്റിന്റെ ചുവട്ടിൽ ധാരാളം പേർ കൂടി ക്കിനിയും രണ്ടുദിവസം കൂടി യാത്രചെയ്യണം. 
യിട്ടുണ്ടു്. ഭൂമിയിലായിരിക്കുമ്പോൾ അത്ര സൗക - മോസ്തോസമയം 22 . 50 - നും കനവെറാൽ മു 
ര്യപ്രദമല്ലെങ്കിലും ബഹിരാകാശത്തിൽ ഒഴിച്ചുകൂടാ നമ്പിൽനിന്നു അപ്പോളോയും ബഹിരാകാശത്തി 
നാവാത്ത പ്രഷർസൂട്ടും ധരിച്ചു വലേരിയും ഞാനും - - ലേക്കു കുതിച്ചു . 
ബസ്സിൽനിന്നിറങ്ങി . ഞാൻ റിപ്പോർട്ടുചെയ്തു : 

" " സായൂസ് 19 - ൻറ യാത്രികർ പുറപ്പെ 
ടാൻ തയ്യാറാണു . 

പ്രയാണത്തിന്റെ അങ്കഗണിതം 
- എൻറെ ആദ്യത്തെ ബഹിരാകാശസംജ്ഞ " " വ 
ജൂം എന്നായിരുന്നു. കോസ്ട്രോനോട്ടുകൾ തങ്ങളു 
ടെ സംജ്ഞകൾ നിലനിർത്തുകയാണു പതിവ്. 

ഞങ്ങൾ രണ്ടുവർഷത്തിലധികം തയ്യാറെടുത്ത്, 
എന്നാൽ ഇത്തവണ വലേരിക്കും എനിക്കു ഒരു പൊ 

ലോകം മുഴുവൻ അക്ഷമയോടെ പ്രതീക്ഷിച്ചിരുന്ന ആ 
തുസംജ്ഞയാണുള്ളതു -- - " " സായൂസ്. അമേരി 

ജോലി ആരംഭിച്ചു . കണക്കാക്കപ്പെട്ടിരുന്നതുമായി 
ക്കക്കാർക്കും അതിഷ്ടപ്പെട്ടു . ഞങ്ങൾ ബഹിരാകാ 

വളരെ അടുത്ത ഭ്രമണപഥത്തിൽ സോയൂസ് പ്ര 
ശത്തുവച്ചു നിർവ്വഹിക്കേണ്ട ജോലിയുടെ അന്തസ്സ 

വേശിച്ചു . നൗകയുടെ ആദ്യത്തെ പരിക്രമങ്ങൾ വ 
ത്തയെ സഖ്യം, ഐക്യം, സംയോജനം എന്നെ 

ത്തത്തിലല്ല , ദീർഘവൃത്തത്തിലാണു നടക്കുന്നതു . 
ല്ലാം അർത്ഥമുള്ള ആ വാക്കും എത്രയും നന്നായി 

ഭൂമിയിൽനിന്നുള്ള കുറഞ്ഞ അകലം 186 കിലോ 
വെളിപ്പെടുത്തുന്നുവെന്നാണ്അവരുടെ അഭിപ്രായം. 

മീറററും കൂടിയ അകലം 221 കിലോമീറററമാണു . 
ഞങ്ങളുടെ സംജ്ഞ ഞങ്ങൾക്കും ഇഷ്ടമാണു . 

അപ്പോളോ പുറപ്പെട്ടതും സൊയൂസിന്റെ പ്രതല 
ഞങ്ങൾ ലിഫ്ററിൽ റോക്കററിന്റെ മുകൾഭാ 

ത്തിലാണു . അതു ബഹിരാകാശത്തിൽ പ്രവേശി 
ഗത്തേക്കുയർന്നു . ഞങ്ങൾ തിരിഞ്ഞുനോക്കി . അ 

ച്ചപ്പോൾ ഞങ്ങൾതമ്മിലുള്ള അകലം ഏകദേശം 
വസാനമായി കൈവീശി വിടവാങ്ങി . 

ആറായിരം കിലോമീറററായിരുന്നു. കൂടുതൽ താണ 
- നൗകയിൽ പ്രവേശിച്ചു ഞങ്ങൾ അവരവരു ഭ്രമണപഥത്തിലൂടെ, ഞങ്ങളുമായുള്ള അകലം കുറ 


(1 


സായൂസ് പ്രയാണത്തിൽ 


ച്ചുകൊണ്ടും ഞങ്ങളെക്കാൾ വേഗത്തിൽ അപ്പോളോ - ഭ്രമണപഥത്തിൽ വരുത്തിയ ആദ്യത്തെ തിരു 
നീങ്ങിക്കൊണ്ടിരുന്നു. 

ത്തലിനുശേഷം, സംയോജകഭ്രമണപഥം പൂർണ്ണമാ 
: നാലാമത്തെ പരിക്രമത്തിൽ അപ്പോളോയുമാ യി രൂപീകരിക്കുന്നതിനുവേണ്ടി പതിനേഴാമത്തെ 
യി സന്ധിക്കേണ്ട ഭ്രമണപഥം - സംയോജകഭ്രമണ പരിക്രമത്തിൽ ഞങ്ങൾ വീണ്ടും ഗതിമാററം നട 
പഥം - രൂപീകരിക്കുന്നതിനുള്ള ആദ്യത്തെ നടപ ത്തി . ഇപ്പോൾ ഞങ്ങളുടെ നൗക ദീർഘവൃത്തത്തി 
ടി ഞങ്ങൾ കൈക്കൊണ്ടു. അതിനുവേണ്ടി ഞാൻ ലല്ല , വൃത്തത്തിലാണു ഭൂമിയെ ചുറ്റുന്നതു്. ഭൂമി 
നൗകയുടെ ഗതിയ്ക്കു മാറ്റം വരുത്തി. അതേസമയം, യിൽനിന്നുള്ള അകലം 225 കിലോമീറററാണും. 
വലേരി നൗകയുടെ ആട്ടോമാറ്റിക്ക് യന്ത്രങ്ങൾ ത സായൂസ് ദൃഷ്ടിയിൽനിന്നു മറയാതിരിക്കുന്നതിനു 
യ്യാറാക്കി. മുൻകൂട്ടി പറഞ്ഞിരുന്ന സമയത്തും ഞ വേണ്ടി അപ്പോളോയാത്രികരും അവരുടെ ആദ്യ 
ങ്ങൾ അവ പ്രവർത്തിപ്പിച്ചു . ആട്ടോപൈലട്ടിനാൽ ത്തെ ഗതിമാറ്റം നടത്തി. 
നിയന്ത്രിക്കപ്പെടുന്ന വിമാനം പോലെ നൗക മുന്നോ 
ട്ടു നീങ്ങി. കൃത്യസമയത്തു ഞാൻ എഞ്ചിൻ പ്രവർ 
ത്തിപ്പിച്ചു . നൗകയൊന്നു പൊങ്ങി. അല്പം അതി 

- ബഹിരാകാശത്തിലെ ജോലി 
ഭാരം അനുഭവപ്പെട്ടു. ഒരു സെക്കണ്ടിലും കുറഞ്ഞ 
കൃത്യതയോടെ ഞാൻ എഞ്ചിൻ നിർത്തി. ഭൂമി 
യിൽവച്ചുതന്നെ നിർണ്ണയിക്കുകയും സമന്വയിക്കുക ബഹിരാകാശത്തിൽ നടത്തുന്ന ഗതിമാററങ്ങ 
യും ചെയ്തിട്ടുള്ള ഭ്രമണപഥരൂപീകരണം വളരെ ഉ ളോടൊപ്പംതന്നെ കോസ്ട്രോനോട്ടുകളും അസ്ട്രോ 
ത്തരവാദിത്വമുള്ള ഒരു പ്രധാന ജോലിയാണു . എ നോട്ടുകളും പ്രധാനപ്പെട്ട മറ്റു പല ജോലികളും ചെ 
ന്തുകൊണ്ടെന്നോ? 

യ്യേണ്ടതുണ്ടു്. ജൂലൈ 15 -ാം തീയതിതന്നെ വലേ 
ഭ്രമണപഥത്തിലേക്കു പ്രവേശിക്കുമ്പോൾ ബ രിയും ഞാനും ജീവശാസ്ത്രപരീക്ഷണങ്ങൾ നടത്തി. 
ഹിരാകാശനൗകയുടെ വേഗം കണക്കാക്കിയിരുന്ന പല തരത്തിലുള്ള ചെടികളുടെ വിത്തുകളും ഡാ 
തിൽനിന്നും സെക്കണ്ടിൽ ഒരു മീററർമാത്രം കൂടുത 

നിയോ റേരിയോ എന്നു പേരുള്ള ചെറുമത്സ്യങ്ങ 
ലായിരുന്നെന്നു വിചാരിക്കുക . അതു നിസ്സാരമാ ളുടെ കുഞ്ഞുങ്ങളും ആ പരീക്ഷണങ്ങൾക്കായി ഉപ 
ണെന്നു തോന്നിയേക്കാം. എന്നാൽ ഭ്രമണപഥത്തി യോഗിക്കപ്പെട്ടു . ഇതേ പരീക്ഷണങ്ങൾതന്നെ അ 
ൻറ എതിർ ബിന്ദുവിൽ അതു മൂന്നര കിലോമീ നത്തോലി ഫിലിപ്ചെൻകൊയും നിക്കൊളായ 
റററിൻറ വ്യത്യാസത്തിനു കാരണമായിത്തീരും . റുക്കവീഷ°നിക്കൊവും സായൂസ് 16 - ൽ നടത്തു 
തൽഫലമായി ഭൂമിയെ ഒരു പ്രാവശ്യം ചുറ്റുന്ന കയുണ്ടായി . അവരുടെ പരീക്ഷണഫലങ്ങൾ ഞങ്ങ 
തിനു നൗകയ്ക്കിപ്പോൾ കണക്കാക്കിയിരുന്നതിലും ളുടേതുമായി താരതമ്യപ്പെടുത്തി നോക്കേണ്ടതും ആ 
" " വെറും രണ്ടു സെക്കണ്ടു കൂടുതൽ വേണ്ടിവരും. വശ്യമായിരുന്നു. 
ബഹിരാകാശത്തിൽ നൗകയുടെ നില ഇപ്പോൾ ക 

ഭാരമില്ലായ്മയെപ്പററി അല്പം പറയാം . ഭൂമിയു 
ണക്കാക്കിയിരുന്ന സ്ഥാനത്തുനിന്നു 15 കിലോമീ ടെ ഗുരുത്വാകർഷണം ബഹിരാകാശത്തിൽ അനു 
ററർ മാറിയായിരിക്കും . സമയം കഴിയുന്തോറും ആ ഭവപ്പെടുന്നില്ലല്ലോ. അതിനാൽ നൗകയിൽ ഞ 
വ്യത്യാസം കൂടിക്കൊണ്ടിരിക്കും . ബഹിരാകാശ ങ്ങൾ നടക്കുകയല്ല , നീന്തുകയാണു ചെയ്യുന്നതു്. ഭാ 
ത്തിൽവച്ചു സന്ധിക്കുന്നതിനുവേണ്ടി പുറപ്പെട്ട നാ രമില്ലാത്ത അവസ്ഥയുമായി ഏറെക്കുറെ വേഗം ത 
കകൾക്കു പരസ്പരം കണ്ടെത്താൻ കഴിയാതെ വരും. ന്നെ ഇണങ്ങിച്ചേരാൻ മനുഷ്യനു കഴിയും . നന്നാ 
- ഒരാളെക്കൊണ്ടും ഇപ്പറഞ്ഞതെല്ലാം കണക്കാ - യി തയ്യാറെടുത്തിട്ടുള്ള പക്ഷം ഭാരമില്ലായ്മ സുഖപ്ര 
ക്കാനാവുമോ? വേഗം പ്രവർത്തിക്കുന്ന , ബുദ്ധിയു ദമായ ഒരവസ്ഥയാണു . തന്നെയല്ല , അതു വളരെ 
ള്ള പരികലനയന്ത്രങ്ങൾ അതിനുവേണ്ടി ഉപയോ പ്രയോജനകരവും കൂടിയാണു്, വലേരി കുബാ 
ഗിക്കപ്പെടുന്നു. പക്ഷെ നൗകയെ നിയന്ത്രിക്കേണ്ട സൊവ് ആദ്യമായി ബഹിരാകാശവെൽഡനം ന 
തും മനുഷ്യൻതന്നെയാണു്. കൂടുതൽ നന്നായി അ ടത്തിയതോടെ ശാസ്ത്രജ്ഞന്മാർക്കും ഒരു പുതിയ ആ 
തെങ്ങനെ ചെയ്യാമെന്നും അയാൾക്കു പറഞ്ഞുകൊ ശയമുദിച്ചു - ഭൂമിയിൽവച്ചു പ്രദാനം ചെയ്യാനാവാ 
ടുക്കാനേ യന്ത്രത്തിനു കഴിയൂ . അതുകൊണ്ടാണു കോ ത്ത തികച്ചും പുതിയ ഗുണങ്ങളോടുകൂടിയ ലോഹ 
സ്ട്രോനോട്ടിനു ഗണിതശാസ്ത്രത്തിൽ നല്ല പരിജ്ഞാ ങ്ങൾ ബഹിരാകാശത്തുവച്ച് ഉരുക്കിയുണ്ടാക്കാം. 
നവും എത്ര പ്രയാസമുള്ള കണക്കുകളും വേഗം ചെ അതിനുവേണ്ടിഅപ്പോളോ - സൊയൂസ് പരിപാടി 
യ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കേണ്ടതു്. അല്ലാത്ത യിൽ " " വിവിധോദ്ദേശചൂള എന്ന പേരോടുകൂടി 

പക്ഷം ബഹിരാകാശത്തിൽ അയാൾക്കു വേഗം യ ഒരു പരീക്ഷണം ഉൾപ്പെടുത്തി. 1 , 100 ഡി 
36 . " " വഴിതെററും . 

ഗ്രി സെൻറിഗ്രേഡവരെ ചൂടാക്കിയ ബഹിരാകാ 


അപ്പോളോ പ്രയാണത്തിൽ 


ശചൂളയിൽ ഏതെല്ലാം പുതിയ പദാർത്ഥങ്ങൾ 
ലോഹങ്ങളും അർദ്ധചാലകങ്ങളും ഉരുക്കിയുണ്ടാ 
ക്കാമെന്നു ഞങ്ങൾ പരീക്ഷിക്കണമായിരുന്നു. 

ബഹിരാകാശയാത്രകളുടെ ആരംഭവർഷങ്ങ 
ളിൽത്തന്നെ സെർഗേയം പാവളൊവിച്ച് കൊറൊ 
ല്യോവ് പറയുകയുണ്ടായി : “ തീ കായാൻ വന 
ത്തിൽ പോയി വിറകു കൊണ്ടുവരുന്നതിനുപകരം 
സ്വന്തം പുരയുടെ ഭിത്തി പൊളിക്കുന്ന ഒരു കിറു 
ക്കനെയാണു മനുഷ്യരാശി എന്നെ അനുസ്മരിപ്പി 
ക്കുന്നതും, 

- എന്തിനാണു മനുഷ്യർക്കു പുതിയ പദാർത്ഥങ്ങ 
ളെന്നു നീ ചോദിച്ചേക്കാം. നിനക്കു വളരെ പരി 
ചിതമായ ഉരുക്കുതന്നെ എടുക്കൂ. വളരെ ഉറപ്പുള്ള 
ആ ലോഹത്തിൻറെ ഒരു കഷണം വെള്ളത്തിലി 
ട്ടാൽ അതും അടിത്തട്ടിലേക്കു താഴും . ഉരുക്കിനു വെ 
ള്ളത്തേക്കാൾ വളരെ കൂടുതൽ സാന്ദ്രതയുള്ളതുകൊ 
ണ്ടാണതു്. ബഹിരാകാശത്തിൽവച്ച് പുതിയൊരു 
തരം ഉരുക്കു നിർമ്മിക്കാൻ സാധിക്കും. പുറമേയ്ക് 
അതു പതപോലിരിക്കും . അതുകൊണ്ടും ആ ഉരു 
ക്കിനു പതയുരുക്കും എന്ന പേരു കിട്ടി . ആ പുതി 
യ പദാർത്ഥത്തിൽ 90 ശതമാനം വാതകമാണു്. 
സാധാരണതരത്തിലുള്ള ഉരുക്കും അതിൽ 10 ശത 
മാനമേയുള്ള. പതയുരുക്കു വെള്ളത്തിൽ പൊങ്ങി 
ക്കിടക്കും. അതേസമയംതന്നെ സാധാരണയുരുക്കി 
ൻ ഉറപ്പും അതിനുണ്ടുതാനും. പുതിയ വിമാനങ്ങ 
ളം മോട്ടോർവാഹനങ്ങളും അതുപോലെതന്നെ ബ 
ഹിരാകാശനൗകകളം നിർമ്മിക്കുന്നതിനു പതയുരു 
ക്കും ഉപയോഗിക്കാവുന്നതാണു്. പതയുരുക്കിനുപു 
റമേ പ്രകാശിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതി 
നുവേണ്ട കളങ്കരഹിതമായ സ്ഫടികവും മറ്റു പ 
ലതും ബഹിരാകാശത്തുവച്ചു നിർമ്മിക്കാൻ സാധി 
ക്കും . 

ചുരുക്കിപ്പറഞ്ഞാൽ ബഹിരാകാശത്തു ധാ 
രാളം ജോലിയുണ്ടു്. അതിനാൽ അടുത്ത വർഷങ്ങ 
ളിൽ കോസ്മാനോട്ടുകൾക്കും ബഹിരാകാശഫാക്ടറി 
കളിലെ എഞ്ചിനീയർമാരും സാങ്കേതികവിദ്ധന്മാ 
രും തൊഴിലാളികളുമായി പണിയെടുക്കേണ്ടിവരും. 
എന്തെന്നാൽ ബഹിരാകാശത്തുവച്ച പുതിയ പദാർ 
ത്ഥങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകളെപ്പററി 

സോവിയറ്റ് യൂണിയനിലും അമേരിക്കയിലും 
ഇന്നുതന്നെ വിപുലമായ ഗവേഷണങ്ങൾ നടന്നുകൊ 
ണ്ടിരിക്കുന്നു. " " മനുഷ്യൻ പടിപടിയായി ബഹിരാ 
കാശത്തിൽ വീടുകൾ തീർക്കും. സൂര്യനുചുററും അത്ത 
രം പാർപ്പിടങ്ങൾ രൂപംകൊള്ളുകയും മനുഷ്യരുടെ 
സമ്പത്തും ശതകോടി മടങ്ങായി വർദ്ധിക്കുകയും 

ചെയ്യും എന്നും 1928 - ൽത്തന്നെതൗസിയൾക്കോ 
38 വസ°ക്കി എഴുതിയതു വെറുതെയല്ല . 


ബഹിരാകാശനൗകയിൽനിന്നുള്ള ഭൂമിയുടെ ഫോട്ടോ 


: " നിങ്ങൾക്കെന്തെങ്കിലും കേടുപോക്കാനുണ്ട് 
. 
ങ്കിൽ അറിയി ക്കൂ , ഞങ്ങൾ അതു ചെയ്തതരാം ! 
ഞാൻ പറഞ്ഞു . 


സന്ധിക്കുന്നതിനുമുമ്പു 


| 


O 


അവിചാരിതസംഭവങ്ങൾ 

ശ്രമം തുടർന്നു . താമസിയാതെ കാരണം വെളിപ്പെ 
ട്ടു . അസ്ട്രോനോട്ടുകൾ ഉണർന്നെണീററും നവോ 

ന്മേഷത്തോടെ പണി ആരംഭിച്ചു . ഭൂമിയിൽനിന്നു 
ബഹിരാകാശയാത്രകളിൽ പലപ്പോഴും അവി 

ള്ള ഉപദേശപ്രകാരം മൂടികൾ മാറ്റുകയും പിരിക്ക 
ചാരിതസംഭവങ്ങൾ ഉണ്ടാകാറുണ്ടു്. സോയൂസിൽ 

ട്ടകൾ ഊരുകയും വീണ്ടും മുറുക്കുകയും ചെയ്തപ്പോൾ 
ആദ്യദിവസംതന്നെ ടെലിവിഷൻയന്ത്രങ്ങൾ പ്രവർ 

കവാടം തുറന്നു. 
ത്തിക്കാതായി. അപ്പോളോയിൽ ട്രാൻസിഷനൽ - " "ഓക്കേ ! അസ്ട്രോനോട്ടുകൾ ഭൂമിയിലേ 
സലൂസിൻറ വൃത്താകൃതിയിലുള്ള കവാടം തുറക്കു ക്കും അറിയിച്ചു . ഡോക്കിങ്ങ് മോഡ്യളിലേക്കു 
കയില്ലെന്നു " " വാശിപിടിച്ച . അതിനാൽ വല 

ള്ള വഴി തുറന്നു! 
രിക്കും എനിക്കും ഞങ്ങളുടെ അമേരിക്കൻ സുഹൃത്തു 
ക്കൾക്കുംജൂലൈ 15 -ാം തീയതി രാത്രി ഉറക്കമിള 
ച്ചു പണിയെടുക്കേണ്ടിവന്നു. 

- സോയൂസിലേയും അപ്പോളോയിലേയും കുഴപ്പ - ബഹിരാകാശ യാത്രികർ 
ങ്ങൾക്കുള്ള കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഭൂ തമാശപറയുന്നു 
മിയിലെ - സോവിയറ്റ് യൂണിയനിലേയും അമേ 
രിക്കയിലേയും പ്രയാണനിയന്ത്രണകേന്ദ്രങ്ങളി 
ലെ - വിദദ്ധന്മാർ ഉടൻതന്നെ ആരംഭിച്ചു . ടെലി - ഭൂമിയിൽ സംഭ്രമം . തോമസ് സ്റ്റാഫോർഡ 
വിഷനിലെ കുഴപ്പം താമസിയാതെതന്നെ മനസ്സി അപ്പോളോയിൽ ഒരു ടിക്കറ്റില്ലായാത്രക്കാരനെ ക 
ലായി . നൗകയ്ക്കുള്ളിലെ ടെലിവിഷൻ ക്യാമറകളെ ണ്ടുപിടിച്ചിരിക്കുന്നു! അപ്പോളോ പുറപ്പെടുന്നതിനു 
ട്രാൻസ്മിറററിനോടു യോജിപ്പിക്കുന്ന പരിപഥ മുമ്പും അതിൽ കയറിപ്പറ്റിയ ഫ്ളോറിഡക്കാര 
ബോർഡിനാണു കേടുപറ്റിയിരിക്കുന്നതു . " " രോ നായ ഒരു വലിയ കൊതുകായിരുന്നു ആ യാത്ര 
ഗം ബാധിച്ച ബോർഡു മാററി വർണ്ണടെലിവി ക്കാരൻ . 
ഷൻ ക്യാമറകൾ ട്രാൻസ്മിറററിനോടു നേരിട്ടു ഘ - തോമസ് അറിയിച്ച ആ വാർത്ത കേട്ട് ഞ 
ടിപ്പിക്കാൻ തീരുമാനിക്കപ്പെട്ടു. സഹായസംഘത്തി ങ്ങളെല്ലാവരും ചിരിച്ചു . 
ൻറ കമാണ്ടറായ വളദീമിർ ജനിബേക്കൊവ് ആ - കവാടം വാശിപിടിച്ചതുമൂലം അമേരിക്കൻ പ്ര 
ജോലി മുഴുവൻ ഭൂമിയിൽവച്ചു നടത്തുകയും തൻറ യാണകേന്ദ്രത്തിലുളവായ പിരിമുറുക്കം ഒരു തമാശ 
നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുകയും ചെയ്തു. മൂലം ഇല്ലാതാക്കിയെന്നും എന്നെ അറിയിച്ച . 
നൗകയിൽ ഞങ്ങൾ ആ ജോലി മൂന്നുതവണയായി പ്രയാണനിയന്ത്രണകേന്ദ്രത്തിലെ മോണിറററുകളുടെ 
നടത്തി. ജൂലൈ 15 -ാം തീയതി വൈകുന്നേരവും സ്ക്രീനിൽ വിരസമായ സംഖ്യാനിരകൾക്കുപക 
രാത്രിയും ഞങ്ങൾ "" രോഗം ബാധിച്ച പരിപ - രം അമേരിക്കൻ അസ്ട്രോനോട്ടകളടെ കാർട്ടണു 
ഥബോർഡിനെ മൂടിയിരുന്ന പാനൽ തുറക്കുന്നതി കൾ പ്രത്യക്ഷപ്പെട്ടു . അവ വരച്ചതു ഞാനായിരുന്നു. 
നുവേണ്ടി ചെലവഴിച്ചു . അതു തുറന്നശേഷം 16 -ാം 

21 -ാമത്തെ പരിക്രമത്തിന്റെ സമയത്തും സ 
തീയതി രാവിലെ ഞങ്ങൾ പുതിയ പരിപഥം ന്തോഷകരമായ ഒരു സംഭവം നടന്നു. പോത്തർ 
സൃഷ്ടിക്കുന്നതിലേർപ്പെട്ടു. 16 -ാം തീയതി വൈകു ക്ലിമുക്കിനോടും വിത്താലി സെവസ്ത്യാനൊവിനോ 
ന്നേരം ദശലക്ഷക്കണക്കിനു വീടുകളിലെ ടെലിവി ടും സംസാരിക്കാൻ ഞങ്ങൾക്കു സാധിച്ചു . രണ്ടു മാ 
ഷനുകളിൽ ഞങ്ങൾ പ്രത്യക്ഷപ്പെട്ടു . ഞങ്ങളപ്പോൾ സത്തോളമായി അവർ സല്യട്ട° 4 - ൽ ഒഴിവില്ലാ 
സംതൃപ്തഭാവത്തിൽ പുഞ്ചിരിതൂകിയിരുന്നുവെന്നു തെ പണിയെടുക്കാൻ തുടങ്ങിയിട്ടു . അവരെ കാ 
പിന്നീടു ഞങ്ങളോടു പറയുകയുണ്ടായി . 

ണാനും അവരോടു സംസാരിക്കാനും ഞങ്ങൾക്കെ 
- അതേ, ഞങ്ങൾ സംതൃപ്തരായിരുന്നു. അതിനു ല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. 
കാരണവുമുണ്ടു . വളദീമിർ ജനിബേക്കൊവ് ഭൂ 

" " ബഹിരാകാശത്തു പ്രവേശിച്ചതിൽ നിങ്ങൾ 
മിയിൽ ഉപയോഗിച്ച വിദ്യത®രോധനനാട ബഹി ക്കു ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ ! സല്യട്ട - 4 പ 
രാകാശത്തു ഞങ്ങളുടെ കൈവശമില്ലായിരുന്നു. റഞ്ഞു. 
അതിനുപകരം ഞങ്ങളുപയോഗിച്ചതും പ്ലാസ്റ്ററാണു്. 

" " നന്ദി, ബഹിരാകാശത്തിലെ ആയുഷ്മാ 
എങ്കിലും ക്യാമറകൾ കുഴപ്പം കൂടാതെ പ്രവർത്തിച്ചു ! ന്മാർക്കു ഞങ്ങളുടെ ആശംസകൾ ! 

- " " വാശിപിടിച്ച കവാടവുമായി കുറെനേരം - ബൈക്കനൂറിലേക്കു പുറപ്പെടുന്നതിനു കുറച്ചുമു 
മല്ലിട്ടശേഷം അമേരിക്കൻ അസ്ട്രോനോട്ടുകൾ കി മ്പും സ്വ്യോസ°ദ°നിയിൽവച്ചു ഞാൻ ക്ലിമുക്കി 
40 ടന്നുറങ്ങി. ഹ്യൂസ്റ്റണിലെ വിദഗ്ദ്ധന്മാർ തങ്ങളുടെ ൻറ മകൻ മീഷയെ കാണുകയുണ്ടായി. ബഹിരാ 


കാശത്തു ചെല്ലുമ്പോൾ അച്ഛനെ തന്റെ ആശംസ 
കളും കാണാൻ കൊതിയാകുന്നുവെന്ന വിവരവും അ 
റിയിക്കണമെന്നു മീഷ് അപ്പോൾ എന്നോടു പറ 
ഞ്ഞു . ഞാനതു ക്ലിമുക്കിനെ അറിയിച്ചു . ആ സമയ 
ത്തു എൻറ് വിചാരം ഇങ്ങനെയായിരുന്നു: പോ 
ത്തറും വിത്താലിയും രണ്ടുമാസത്തോളം ബഹിരാ 
കാശത്തിലാണു്. ഭൂമിക്കു ചുറ്റുമുള്ള ഭ്രമണപഥ 
ത്തിൽ വലിയ നിലയങ്ങളും ഫാക്ടറികളും ഉണ്ടാ 
കുമ്പോൾ ആളുകൾക്കു എത്രകാലം ബഹിരാകാശ 
ത്തു കഴിച്ചുകൂട്ടേണ്ടിവരും ? ആറു മാസമോ? ഒരു 
വർഷമോ? രണ്ടു വർഷമോ? 

- ഭാവിയിൽ മനുഷ്യനു ബഹിരാകാശത്തിൽ രണ്ടു 
വർഷത്തിലധികവും പണിയെടുക്കേണ്ടിവരും. ( ഉ 
ദാഹരണമായി ശുക്രനിലേക്കും ചൊവ്വായിലേക്കുമു 
ള്ള പ്രയാണങ്ങൾ) . അപ്പോൾ കോസ്ട്രോനോട്ടുകളു 
ടെ കുട്ടികൾ എന്തു ചെയ്യും? അച്ഛനമ്മമാരെ കാ 
ണാൻ അവർക്കു കൊതിയാവില്ലേ ? 
- ഭാവി ബഹിരാകാശനിലയങ്ങളും ഫാക്ടറികളും 
ആസൂത്രണംചെയ്യുന്നവരോടും ബാലവാടികളും ക്ലാ 
സ്സമുറികളും അവിടെ സൃഷ്ടിക്കണമെന്നു പറയാൻ 
ഞാനാഗ്രഹിച്ചു . എന്താ? കൂട്ടികൾ എന്നെ പിന്താ 
ങ്ങുമെന്നാണു എനിക്കു തോന്നുന്നതു്. കോസ്ട്രോ 
നോട്ടുകളുടെ കുട്ടികൾ മാത്രമല്ല , എല്ലാ കുട്ടികളും. 
അച്ഛനോടും അമ്മയോടുമൊത്തു ബഹിരാകാശത്തിൽ 
ഒന്നുരണ്ടു കൊല്ലം താമസിക്കാനും ശൂന്യാകാശ 
ത്തിൽ വിഹരിക്കാനും നക്ഷത്രങ്ങളേയും ഭൂമിയേയും 
കണ്ടു രസിക്കാനും ആർക്കാണും ആഗ്രഹമില്ലാത്ത 
തു ? കുട്ടികൾ ഞങ്ങളോടൊത്തു താമസിക്കുന്നപ 
ക്ഷം ഞങ്ങളുടെ മനസ്സിനൊരു സമാധാനമുണ്ടായി 
രിക്കുകയും ചെയ്യും. 

മീഷയുടെ ആശംസകൾ അറിയിച്ചതിനു നന്ദി 
പ്രകടിപ്പിച്ചശേഷം ക്ലിമുക്ക് പറഞ്ഞു: 

" " ഞങ്ങൾ എപ്പോഴും നിങ്ങളെ ശ്രദ്ധിക്കുന്നു 
ണ്ടു . നിങ്ങൾ കേന്ദ്രവുമായി നടത്തുന്ന സംഭാഷ 
ണങ്ങൾ ഞങ്ങൾക്കു കേൾക്കാം. ഇടയ്ക്കു കയറി പ 
റയാത്തതും നിങ്ങൾക്കു തടസ്സമുണ്ടാക്കണ്ടാ എന്നു 
വിചാരിച്ചാണു്. നിങ്ങളുടെ ജോലി വളരെ ഉത്ത 
രവാദിത്വമുള്ളതാണു . 

ഞങ്ങൾ വളരെനേരം സംസാരിച്ചു . പറയാൻ 
ധാരാളമുണ്ടായിരുന്നു. സല്യട്ട് ആ സമയത്തു സൊ 
യൂസിന്റെ മുകളിൽ , മുമ്പിലായാണു നീങ്ങിക്കൊ 
ണ്ടിരുന്നതു്. അതിനാൽ ഭൂനിലയങ്ങൾ ഞങ്ങൾ 
ക്കു ദീർഘനേരം സംസാരിക്കുന്നതിനുള്ള അവസരം 
ലഭ്യമാക്കി . സോയൂസിലെ ടെലിവിഷൻ ക്യാമറ 
കൾ പ്രവർത്തിക്കാൻ തുടങ്ങിയതിലും ഭൂമിയിലു 
ള്ളവർക്കു ഞങ്ങളെ കാണാൻ കഴിയുന്നുവെന്നതിലും 
പ്യോത്തറും വിത്താലിയും സന്തോഷിച്ചു . 


- ജൂലൈ 17 -ാം തീയതി മോസ്തോസമയം 12 
മണിയായപ്പോഴേക്കും ഞങ്ങളുടെ നൗക ഭൂമിക്കു 
ചുററും 30 പരിക്രമങ്ങൾ നടത്തി. അവയിൽ 13 
പരിക്രമങ്ങൾ സംയോജകഭ്രമണപഥത്തിലായിരു 
ന്നു . മുൻകൂട്ടി കണക്കാക്കിയിരുന്നതിൽനിന്നും ഒന്നര 
കിലോമീററർവരെ വ്യതിയാനം അനുവദനീയമാ 
യിരിക്കെ ഞങ്ങളുടേതും വെറും 250 മീറററായിരു 
ന്നു . ഭ്രമണപഥത്തിലെ നിർദ്ദിഷ്ട ബിന്ദുവിൽ നൗ 
കയെത്തുന്നതിലുണ്ടായ സമയവ്യത്യാസം ഏഴര സെ 
ക്കണ്ടായിരുന്നു. ഒന്നരമിനിട്ടു വ്യത്യാസം അനുവദ 
നീയമായിരിക്കുമ്പോഴാണതു്. 

അമേരിക്കൻ അസ്ട്രോനോട്ടുകൾ ഭ്രമണപഥം 
തിരുത്തി ഖഗോളീയനിരീക്ഷണങ്ങൾ നടത്തുകയും 
വിവിധോദ്ദേശ വൈദ്യതചൂളയിൽ പരീക്ഷണങ്ങൾ 
നടത്തുകയും ചെയ്തു. 

നൗകകൾതമ്മിൽ സന്ധിക്കേണ്ട സമയം അടു 
ത്തു . 

എൻ അഭ്യർത്ഥനപ്രകാരം അമേരിക്കൻ വി 
ദശുദ്ധന്മാർ അപ്പോളോയിൽ ഒരു " " സംയോജകല 
ക്ഷ്യം സ്ഥാപിച്ചിരുന്നു. അപ്പോളോയുമായി അ 
ടുക്കാനും സന്ധിക്കാനും തന്മൂലം കൂടുതൽ സൗകര്യ 
മുണ്ടാകും . സോയൂസിൽ , വിമാനത്തിന്റെ ചിറകു 
കൾപോലുള്ള സൗരപാനലുകളിൽ അടയാളദീപ 
ങ്ങൾ സ്ഥാപിച്ചിരുന്നു. അപ്പോളോയുമായി അടുത്തു 
കൊണ്ടിരുന്നപ്പോൾ ഇരുവശങ്ങളിലേയും ഗതിവി 
ന്യാസദീപങ്ങൾ ഞങ്ങൾ തെളിയിച്ചു . തൽഫല 
മായി അമേരിക്കൻ അസ്ട്രോനോട്ടുകൾക്കു ഞങ്ങ 

ളെ ഏതാനും ശതകിലോമീറററുകൾ അകലെനിന്നു 
തന്നെ കാണാൻ കഴിഞ്ഞു. 

- ബഹിരാകാശത്തിൽ ഞങ്ങളുടെ നൗകകൾ ര 
ണ്ടു ചെറുകണങ്ങളെപ്പോലെയാണു്. പരസ്പരം ക 
ണ്ടെത്തി അവയെ അടുപ്പിക്കുന്നതിൽ ഇരുനൗകക 
ളിലേയും യാത്രികർ ഒരുപോലെ പങ്കെടുക്കുന്നു. 
സായൂസിൻറയും അപ്പോളോയുടേയും പരസ്പരാ 
ന്വേഷണത്തിലും സമീപനത്തിലും എന്തെങ്കിലും 
വിഷമങ്ങൾ നേരിട്ടാൽ കൈക്കൊള്ളണ്ട നടപടി 
കൾ വിശദമായി ആവിഷ്കരിക്കപ്പെട്ടിരുന്നു. മോ 
ശമായ അന്തരീക്ഷനിലനിമിത്തം അപ്പോളോ പു 
റപ്പെടാൻ വൈകിയാൽ സൊയൂസ് അതിനെ ഒ 41 


ം 


Esc 


faca 


- B 07 
0 AM 1 


- Where are they ? 


Of 


അവർ എവിടെ? 


അതാ അവർ ! 


ന്നോ രണ്ടോമൂന്നോ ദിവസം, വേണ്ടിവന്നാൽ നാ സ്സോസമയം 10 മണി 15 മിനിട്ടിനാണു . 
ലുദിവസം പോലും ബഹിരാകാശത്തു കാത്തുനില്ല -- " " സായൂസ്, ഇതു മോബ്ലോയാണു , വള 
ണമെന്നു നിർദ്ദേശിച്ചിരുന്നു. ഏതെങ്കിലുമൊരു നാ ദീമിർ ജനിബേക്കൊവ് പറഞ്ഞു . " " സുപ്രഭാതം . 
കയിലെ സംയോജകസംവിധാനത്തിനു കേടുവരു സുഖമാണോ? ഉറക്കം നന്നായോ ? 
കയോ ഗതിവിന്യാസദീപങ്ങൾ അണഞ്ഞുപോകു 

" " സുഖംതന്നെ, ഞങ്ങൾ മറുപടി നല്ലി . 
കയോ ചെയ്താൽ എന്തു നടപടികൾ സ്വീകരിക്ക " "അപ്പോളോയിൽ എന്തുണ്ടു വിശേഷം ? 
ണമെന്നു നൗകകളുടെ പ്രയാണരേഖകളിൽ പറഞ്ഞി " " വിശേഷമൊന്നുമില്ല . അവർ ഉറങ്ങുകയാ 
രുന്നു. നൗകകൾ വായുഭദ്രമല്ലാതാവുകയോ റേഡി 

ണും 
യോസജ്ജീകരണങ്ങൾക്കു കേടുവരുകയോ... . തീ 

സൊയൂസിൽ മർദ്ദം കുറയ്ക്കുകയും ഓക്സിജൻ 
പ്പിടുത്തമുണ്ടാകുകയോ ചെയ്താൽ യാത്രികർ എന്തു 

അളവു കൂട്ടുകയും ചെയ്തുകഴിഞ്ഞു. അപ്പോളോയിലേ 
ചെയ്യണമെന്നുപോലും മുൻകൂട്ടി നിർദ്ദേശിച്ചിരുന്നു. 

ക്കു കടക്കാൻ ഞങ്ങൾ തയ്യാറാണു . 
അങ്ങനെ അവിചാരിതമായി ഉണ്ടായേക്കാവുന്ന എ 

പരസ്പരം ഇണങ്ങിക്കഴിയാനാഗ്രഹിക്കുന്ന രണ്ടു 
ല്ലാത്തരത്തിലുള്ള സാഹചര്യങ്ങളും പ്രയാണപരി 

രാജ്യങ്ങളുടെ ബഹിരാകാശനൗകകൾ ലോകത്തി 
പാടിയിൽ മുൻകൂട്ടി കണ്ടിരുന്നു. 

ലാദ്യമായി സന്ധിക്കുന്ന സുദിനമായിരുന്നു അതു്. 
ജൂലൈ 17 -ാം തീയതി ഭൂമിയുമായുള്ള ഞങ്ങ 

വളരെ ഉത്തരവാദിത്വമുള്ള ഒരു ജോലിയാണു അ 
42 ളുടെ ആദ്യത്തെ സംഭാഷണം തുടങ്ങിയതും മോ 

- ന്നു ഞങ്ങൾ ചെയ്യേണ്ടതു് . ഇരുനൗകകളിലേയും 


യാത്രികർ നല്ലവണ്ണം പ്രാതൽ കഴിച്ചു . നൗക 
യിൽ മർദ്ദം കുറച്ചിരുന്നതിനാലാണോഎന്തോ എ 

ൻറ ജാം " " ഒഴുകിപ്പോയി , ചിരിക്കുകയോ കര 
യുകയോ എന്തുമാവാം. വസ്ത്രത്തിൽ പററിയ ജാം 
തുടച്ചുനീക്കിക്കൊണ്ടിരുന്നപ്പോൾ കേട്ടു, അമേരി 
ക്കൻ അസ്ട്രോനോട്ടകളം സന്ധിക്കുന്നതിനുമുമ്പു 
" " കാര്യമായ ഒരു ജോലി യിൽ ഏർപ്പെട്ടിരിക്കു 
കയാണെന്നും. വാൻസ് ബ്രാൻഡ് സ്ട്രാബെറി 
കൾ നിറച്ച പാക്കററു തുറന്നപ്പോൾ അവ ചിതറി 
പ്പോയി . അസ്ട്രോനോട്ടുകൾ ആ ബെറികൾ ശേ 
ഖരിക്കുന്ന ശ്രമത്തിലാണത്രെ. 

"" ഞങ്ങളുടെ നൗകയ്ക്കിപ്പോൾ സ്ട്രോബെറിയു 
ടെ നിറമാണു” ! അപ്പോളോയിൽനിന്നും അറി 
യിച്ചു . 
- " " അതിനിപ്പോൾ നല്ല മണമായിരിക്കുമ 
ല്ലേ ? ഹസ്റ്റണിൽനിന്നു തിരക്കി. 


ബറികളിൽ കുറച്ചെല്ലാം പിടിച്ചെടുത്തു , കുറ 
ച്ചെല്ലാം നേരേ വായിലുമാക്കി. 
- 34-ാമത്തെ പരിക്രമത്തിൽ ഞങ്ങൾ അപ്പോ 
ളോയുമായി നേരിട്ടുള്ള റേഡിയോബന്ധം സ്ഥാ 
പിച്ചു . നൗകകൾ അപ്പോൾ അററ്ലാൻറിക് സ 
മുദ്രത്തിനു മുകളിലൂടെയാണു നീങ്ങിക്കൊണ്ടിരുന്ന 
തു . ഞങ്ങൾ തമ്മിലുള്ള അകലം വെറും 43 0 കി 
ലോമീറററായിരുന്നു. 

" " സായൂസ്, സുപ്രഭാതം. എന്നെ നന്നായി 
കേൾക്കാമോ ? തോമസ് സ്റ്റാഫോർഡ് റഷ്യ 
നിൽ ചോദിച്ചു . 

" " നന്നായി കേൾക്കാം. എല്ലാവർക്കും ഞങ്ങ 
ളുടെ അഭിവാദനങ്ങൾ ! ഞാൻ ഇംഗ്ലീഷിൽ മറു 
പടി നല്ലി . 

നൗകകൾ പരസ്പരം അടുത്തുകൊണ്ടിരുന്നു. കുഴ 
പ്പമൊന്നുമില്ല . ഞങ്ങൾ സംയോജകഭ്രമണപഥത്തിൽ 


ബഹിരാകാശത്തിലെ ഹസ്തദാനം 


നിന്നും ഒട്ടും വ്യതിചലിക്കുന്നില്ല . ഞാൻ സൊ 
യൂസിനെ അനുദൈർഘ്യ അക്ഷത്തിൽ 6 0 ഡിഗ്രി 
തിരിച്ചു . നൗകകൾതമ്മിൽ സന്ധിക്കുന്ന അവസര 
ത്തിൽ അപ്പോളോയുടെ ആൻറിന കെനിയയ്ക്കു മുക 
ളിൽ " തൂങ്ങിക്കിടക്കുന്ന അമേരിക്കൻ വാർത്താ 
വിനിമയ ഉപഗ്രഹത്തിനുനേരേ തിരിഞ്ഞിരിക്ക 
ണം . ആ ഉപഗ്രഹം മുഖേനയായിരിക്കും ഭൂമിയി 
ലേക്കുള്ള റേഡിയോ - ടെലിവിഷൻ പ്രേഷണങ്ങൾ 
നടക്കുക . 


പ്രയാണനിയന്ത്രണകേന്ദ്രങ്ങളിലുള്ളവർ ഉദേ് 
ഗഭരിതരായി . വലേരി മോസ്തോയുമായി ബന്ധം 
പുലർത്തി. ഞാൻ അപ്പോളോയും ഹ്യൂസ്റ്റണുമായി 
സംസാരിച്ചു . 

- സോയൂസുംഅപ്പോളോയും തമ്മിലുള്ള അകലം 
കുറഞ്ഞുകൊണ്ടിരുന്നു . ഞാനും സ്റ്റാഫോർഡും റേഡി 
യോമാർഗ്ഗം സംസാരിച്ചു . ടോം റഷ്യനിലും ഞാൻ 
ഇംഗ്ലീഷിലും. 

" "നിന്നെ നന്നായി കേൾക്കാം, അലശ്ശേയം 
ടോം പറഞ്ഞു. 

" " എന്തു നല്ല കാഴ്ച ! ഞാൻ മറുപടി നല്ലി . 
: " നൗക കൃത്യം മദ്ധ്യത്തിലാണു്. 

സായൂസ് അതിന്റെ അനുദൈർഘ്യ അക്ഷ 
ത്തിനുചുറ്റും തിരിയാൻ തുടങ്ങിയതും കൃത്യം 19 
മണി 4 മിനിട്ടു 47 സെക്കണ്ടിനാണു - വലേരി 
ആ സമയം സൂക്ഷ്മമായി തിട്ടപ്പെടുത്തി. 

- അപ്പോളോയുടെ ഡോക്കിങ്ങ് അസംബ്ലിയുടെ 
മൂന്നു ദളങ്ങൾ വന്നും സോയൂസിന്റെ ഡോക്കിങ്ങ 
അസംബ്ലിയുടെ ദളങ്ങളുമായി ചേർന്നു. പിന്നീടു 
ചെറിയൊരു കുലുക്കം. നിയന്ത്രണപാനലിൽ യു 
മനം എന്ന സിഗ്നൽ തെളിഞ്ഞു . 
- " " നൗകകൾ തമ്മിൽ നന്നായി കൂട്ടിയിണക്ക 
പ്പെട്ടു ! 
- സോയൂസും അപ്പോളോയും ചേർന്നും 20 ടൺ 
ഭാരവും നല്ല ഉറപ്പമുള്ള ഒരു പുതിയ ബഹിരാകാശ 
ഭവനം രൂപംകൊണ്ടു. 

സമയം 19 മണി 9 മിനിട്ടു . നിർദ്ദിഷ്ടസമ 
യത്തിനു മൂന്നുമിനിട്ടു മുമ്പുതന്നെ നൗകകൾ സന്ധി 
ച്ചിരിക്കുന്നു. “ സാഹസികപെലട്ടായ ടോമി 
ൻ മിടുക്കാണോ? പ്രയാണനിയന്ത്രണത്തിൻറ 
ചുമതലക്കാരിൽ ഒരാളായ വി . ബാഗൊവ് ചി 
രിച്ചുകൊണ്ടു പറഞ്ഞു : 

" " സ്റ്റാഫോർഡിനെ - മാനസാന്തരപ്പെടുത്താൻ 
നമുക്കു കഴിഞ്ഞു. അപ്പോളോ സോയൂസുമായി സ 
| 44 ന്ധിച്ചതും മൃദുലമായാണു്. 


സൊയൂസും അപ്പോളോയും തമ്മിൽ സന്ധിച്ച 
ആ അനർഘനിമിഷത്തിൽ എത്തുന്നതിനു മാനവ 
രാശിക്കും വിഷമപൂർണ്ണവും വളഞ്ഞുപുളഞ്ഞതുമായ 
പാതകൾ തരണം ചെയ്യേണ്ടിവന്നു. ഭൂതകാലത്തി 
ൻറ മുൻവിധികളും ജാഗരൂകതയും അതിനു കാര 
ണമായിരുന്നു. പലപ്പോഴും വെറും പരസ്പരാജ്ഞത 
യുടെ ഫലമായിരുന്നു അതു . 
- എല്ലാ ജനതകളും ഏകകുടുംബമായി , സഹോ 
ദരങ്ങളെപ്പോലെ കഴിയുന്ന ഒരു കാലത്തെപ്പറ്റി പ്ര 
തിഭാശാലികൾ സ്വപ്നം കണ്ടിരുന്നു. ലോകത്തി 
ലിനിയും തിന്മ ധാരാളമായുണ്ടു്. എങ്കിലും നന്മ 
യാണു കൂടുതൽ. വഴക്കടിക്കാതെ ജീവിച്ചാൽ മനു 
ഷ്യർക്കും ഒരുപാടു നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാ 
ധിക്കും . അതിനാൽ സമാധാനം ലോകത്തിനാവ 
ശ്യമാണു്. 

മനുഷ്യരുടെ അഖിലലോകസംഘടനയായ യു . 
എൻ. ഓ . ഭൂമിയിൽ സമാധാനം സംസ്ഥാപിക്കു 
ന്നതിനുവേണ്ടി പ്രയോജനകരമായ പലതും ചെയ്തി 
ട്ടണ്ടു . അതുകൊണ്ടാണും സമാധാനത്തിൻറെ പ്രതീ 
കമെന്ന നിലയ്ക്കും ആ സംഘടനയുടെ പതാക ഞ 
ങ്ങൾ സോയൂസിൽ ബഹിരാകാശത്തേക്കു കൊണ്ടു 
പോവുകയും അവിടെവച്ച് അമേരിക്കൻ അസ 
ട്രോനോട്ടുകളെ ഏല്പിക്കുകയും ചെയ്തത്. പിന്നീടു 
വലേരിയും ഞാനും അമേരിക്ക സന്ദർശിച്ചപ്പോൾ 
ഞങ്ങളും ഞങ്ങളുടെഅമേരിക്കൻസുഹൃത്തുക്കളും ചേർ 
ന്നും ആ പതാക ഐക്യരാഷ്ട്രസംഘടനയിൽ എ 
ന്നെന്നേക്കുമായി സൂക്ഷിക്കുന്നതിനുവേണ്ടിഏല്പിച്ചു . 
- ബഹിരാകാശപര്യാന്വേഷണത്തിൽ സോവിയ 
ററ് യൂണിയനും അമേരിക്കയ്ക്കുമുണ്ടായിട്ടുള്ള നേട്ട 
ങ്ങൾ ആ രണ്ടു രാജ്യങ്ങളുടേതു മാത്രമല്ല . അവ 
ലോകത്തിന്റെ മുഴുവൻ, സുന്ദരമായ ഈ ഭൂമിയിൽ 
വസിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ ജനതക 
ളുടേയും നേട്ടങ്ങളാണു്. 
- ഞങ്ങളുടെ രാജ്യങ്ങളുടെ പതാകകളും ബഹിരാ 
കാശത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്രീയസഹകരണ 

ത്തെ കുറിക്കുന്ന മെഡലുകളുടെ പാതികളും മററു സ്മാ 
രകവസ്തുക്കളും ഞങ്ങൾ നൗകകളിൽ കൊണ്ടുപോയി 
രുന്നു. ടോം സ്റ്റാഫോർഡിന്റെ നിർദ്ദേശമനുസരി 
ച്ച് ഞങ്ങൾ റഷ്യയിൽ വളരുന്ന മരങ്ങളുടെ വിത്തു 
കളും അസ്ട്രോനോട്ടുകൾ അമേരിക്കൻവൃക്ഷങ്ങളുടെ 
വിത്തുകളും എടുത്തിരുന്നു. അവ അടക്കം ചെയ്ത പെ 
ട്ടികൾ ഞങ്ങൾ ബഹിരാകാശത്തുവച്ചു കൈമാറി . 
മടങ്ങിയെത്തിയപ്പോൾ ഞങ്ങൾ സൗഹൃദത്തിന്റെ 


പ്രതീകമായ ആ വിത്തുകൾ അവരവരുടെ രാജ്യ മാണും ( " സൊയൂസ്- അപ്പോളോ എന്നു പറയാ 
ങ്ങളിൽ നട്ടു . - 

വുന്നതാണു : 
. എന്നാൽ അതെല്ലാം പിന്നീടാണു നടന്നതു്. - " " നിങ്ങളുടെ പ്രയാണം പ്രപഞ്ചത്തെക്കുറിച്ചു 
ഞങ്ങളിപ്പോൾ സോയൂസിന്റെ കവാടം തുറന്നു , ള്ള അറിവു വർദ്ധിപ്പിക്കുന്നതിനുവേണ്ടി മാനവരാ 
സലൂസിലേക്കുള്ള അപ്പോളോയുടെ കവാടം തുറക്കു ശി നടത്തുന്ന യത്നങ്ങളുടെ പുതിയൊരു ഘട്ടത്തെ 
ന്നതും നോക്കിയിരിക്കയാണു . അതാ, കവാടം കുറിക്കുന്നു, പ്രസിഡണ്ട് ഫോർഡ് തന്റെ സ 
തെന്നിമാറുന്നു . പുഞ്ചിരിതൂകുന്ന ടോമിനെ ഞങ്ങൾ ന്ദേശത്തിൽ പ്രസ്താവിച്ചു . "" ഇത്രയും പ്രധാനപ്പെട്ട 
കണ്ടു. അദ്ദേഹത്തിന്റെ ഉച്ചത്തിലുള്ള, സന്തോഷ് ഒരു കാര്യത്തിൽ ഐക്യനാടുകൾക്കും സോവിയററ് 
നിർഭരമായ ശബ്ദം കേട്ടു : 

യൂണിയനും സഹകരിക്കാൻ കഴിയുമെന്നും അതു തെ 
" " ഏയ്, അലക്സയ്, ഇങ്ങോട്ടു വരൂ ! - ളിയിച്ചു . 
എൻറെ അടുത്തേക്കു വരൂ ! റഷ്യൻവാക്കുകൾ -- പിന്നീടു ഞങ്ങൾ നല്ല സുഹൃത്തുക്കൾക്കിടയിൽ 
വ്യക്തമായി ഉച്ചരിക്കാൻ അദ്ദേഹം ശ്രമിച്ചു . പതിവുള്ളതുപോലെ പരസ്പരസന്ദർശനങ്ങൾ നട 
അദ്ദേഹം ഉദ്വേഗഭരിതനായിരുന്നു. എനിക്കു ത്തി . ആദ്യം തോമസ് സ്റ്റാഫോർഡും ഡൊണാൾ 
മനസ്സിലായോ എന്നും ഉറപ്പാകാഞ്ഞിട്ടെന്നോ ഡ് . സ്ലേയട്ടണും സൊയൂസിലെത്തി. ഞങ്ങൾ 
ണം അദ്ദേഹം ഇംഗ്ലീഷിൽ കൂട്ടിച്ചേർത്തു : രാഷ്ട്രപതാകകൾ കൈമാറുകയും ഭക്ഷണം കഴിക്കു 
" " പീസ് ! 

കയും ചെയ്തു. ഭൂമിയിൽവച്ചെന്നതുപോലെ കറുത്ത 
വികാരവിക്ഷുബ്ദനായിരുന്നതു കൊണ്ടായിരി 

ബെറികളുടെ ചാറുകൊണ്ടു ഞങ്ങൾ പാനോപചാ 
ക്കാം ഇംഗ്ലീഷിലുള്ള എന്റെ അഭിവാദനവും 

രം നടത്തി . ആ സമയത്തു വലേരി വാൻസ് 
ടോമിൻറതുപോലെതന്നെ അനൗപചാരികമാ 

ബ്രാൻഡിൻറകൂടെ അപ്പോളോയിലായിരുന്നു. 

- ബഹിരാകാശത്തിൽ ഓരോ മിനിട്ടും വിലപ്പെ 
യിരുന്നു: 

ട്ടതാണു . അതിനാൽ ഭക്ഷണം കഴിഞ്ഞയുടൻ ഞ 
" " വരൂ , ടോം , ഇറങ്ങിവരൂ ! 

ങ്ങൾ ഒരുമിച്ചു ജോലി തുടങ്ങി . ബഹിരാകാശത്തി 
ഞങ്ങൾ സ°ലൂസിലേക്കിറങ്ങി നീന്തിയടുത്തു 

ലെ വെൽഡനവിദഗ്ദ്ധനായി കീർത്തി നേടിയ വ 
പരസ്പരം കൈകുലുക്കുകയും കെട്ടിപ്പിടിക്കുകയും ചെ 

ലേരി ഡൊണാൾഡുമൊത്തു : " വിവിധോദ്ദേശചൂ 
യ്തു . ഞങ്ങൾക്കുണ്ടായ വികാരാവേശവും ആഹ്ലാദവും 

ള എന്ന ശാസ്ത്രപരീക്ഷണം ആരംഭിച്ചു . ടോമും 
ഞങ്ങൾ മറച്ചുവച്ചില്ല . 

ഞാനും ലോകത്തിലാദ്യമായി ബഹിരാകാശത്തുവ 
- ചരിത്രപ്രധാനമായ ആ പരീക്ഷണത്തിൽ പ 

ച്ചു രണ്ടു രാജ്യങ്ങളുടെ നൗകകൾ സന്ധിച്ചതിനെ 
ങ്കെടുത്തവർക്കും സോവിയററ് കമ്മ്യൂണിസ്റ്റ് പാർ 

പ്പററിയുള്ള രേഖയിൽ ഒപ്പുവയ്ക്കുകയും ഭൂമിയിൽനി 
ട്ടി ജനറൽ സെക്രട്ടറി സഖാവും ലിയനിദ് ഇല്യാ 

ന്നു കൊണ്ടുവന്ന മെഡലുകളുടെ പാതികൾ കൂട്ടി 
ച്ച് ബ്രേഷനെവം അയച്ച സന്ദേശവും സായൂ 

ച്ചേർക്കുകയും ചെയ്തു. പിറേറ ദിവസം, അതായതു 
സിൻറയും അപ്പോളോയുടേയും യാത്രികർക്കും അ 

ജൂലൈ 18 -ാം തീയതി ഞാൻ അപ്പോളോയിൽ അ 
മേരിക്കൻ പ്രസിഡണ്ട് ജെറാൾഡ് ഫോർഡ് ന 

തിഥിയായെത്തി. ടോമും ഞാനും ചെറിയ ലോ 
ല്ലിയ സന്ദേശവും ഞങ്ങൾ ശ്രദ്ധിച്ചുകേട്ടു. 

ഹതകിടുകൾ കൂട്ടിയോജിപ്പിച്ചു രണ്ടു സ്മാരകഫല 
- ശാസ്ത്രപരീക്ഷണങ്ങളുടെ സങ്കീർണ്ണപരിപാടി 

കങ്ങൾ ഉണ്ടാക്കി. സോവിയറ് യൂണിയൻറയും 
നിർവ്വഹിക്കുന്നതിനുവേണ്ടി നിങ്ങൾ ഒന്നിച്ചു നട 

അമേരിക്കൻ ഐക്യനാടുകളുടേയും രാഷ്ട്രചിഹ്നങ്ങ 
ത്തുന്ന ജോലിയെ ലോകംമുഴുവൻ വിസ്മയപൂർവ്വം 

ളോടുകൂടിയ ആ ഫലകങ്ങളിൽ നൗകകൾ തമ്മിൽ 
ഉററുനോക്കിക്കൊണ്ടിരിക്കുന്നു, എൽ. ഐ . ബ്രേ 

സന്ധിച്ച തീയതി രേഖപ്പെടുത്തിയിരുന്നു. 
ഷനെവിൻ സന്ദേശത്തിൽ പറഞ്ഞിരുന്നു. 

-- പലതരത്തിൽ ഇടകലർന്നാണെങ്കിലും ഞങ്ങൾ 
" " സോവിയററ് യൂണിയനിലേയും അമേരിക്കയി 

അഞ്ചുപേരും ഒരേ യാത്രാസംഘത്തിൽപ്പെട്ടവരെ 
ലേയും ശാസ്ത്രജ്ഞന്മാരുടേയും പരികല്പകന്മാരുടേയും 

ന്നോണം ഒററക്കെട്ടായി പ്രവർത്തിച്ചു . അങ്ങനെ 
ബഹിരാകാശസഞ്ചാരികളുടേയും സർഗ്ഗാത്മകസ 

യല്ലാതെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്കു സാധിക്കുമാ 
ഹകരണത്തിന്റെ ഫലമായി ആവിഷ്കരിക്കപ്പെടുക് 

യിരുന്നില്ല . സോയൂസ്-അപ്പോളോ ബഹിരാകാ 
യും സാക്ഷാൽക്കരിക്കപ്പെടുകയും ചെയ്ത സാങ്കേതി 

ശഭവനത്തിൽ എന്തെങ്കിലും കാര്യമായ കുഴപ്പമുണ്ടാ 
കനിർദ്ധാരണങ്ങൾ സുബദ്ധമാണെന്നും നൗകകൾ 

കുന്നപക്ഷം ഞങ്ങൾ ഓരോരുത്തരും ആ സമയത്തു 
തമ്മിലുള്ള വിജയകരമായ സംയോജനം തെളിയി 

ഏതു നൗകയിലാണോ അവിടെത്തന്നെ കഴിയണ 
. ച്ചിരിക്കുന്നു. ഭാവിയിൽ സൃഷ്ടിക്കപ്പെടുന്ന അന്താ 

മെന്നും നൗകകൾ വേർപെടുത്തി ഭൂമിയിലേക്കു 
രാഷ്ട്രീയ ബഹിരാകാശനിലയങ്ങളുടെ പ്രാഗ്രൂപ 

മടങ്ങണമെന്നും നിർദ്ദേശിച്ചിരുന്നുവല്ലോ. അങ്ങ് 45 


സൊയൂസും അപ്പോളോയും തമ്മിലുള്ള സം യോജനം 


ന്ന ഒരു ബഹിരാകാശനൗകയിൽ യാത്രചെയ്യാനും 
വൈവിധ്യമാർന്ന നമ്മുടെ ഭൂമിയേയും അതിൻറ 
നാനാതരത്തിലുള്ള വർണ്ണങ്ങളേയും ചിത്രകാരൻ 
ദൃഷ്ടിയിലൂടെ നോക്കിക്കാണാനും അതെല്ലാം മന 
സ്സിൽ പതിച്ചശേഷം മനുഷ്യർക്കു പകർന്നുകൊടു 
ക്കാനും എനിക്കാഗ്രഹമുണ്ടു്. ഇന്നു നമുക്കു സാധി 
ക്കുന്നതിലും ഉയരത്തിൽ സഞ്ചരിക്കാൻ ഞാൻ ആ 
ഗ്രഹിക്കുന്നു. അവിടെനിന്നു നോക്കിയാൽ നമ്മുടെ 
ഭൂമി തികച്ചും വ്യത്യസ്തമായിരിക്കും. 


വിടവാങ്ങലും മടക്കവും 


നെ ചെയ്യണമെങ്കിൽ ഇരുനൗകകളെപ്പററിയും ഒരു 
പോലെ നല്ല അറിവു ഞങ്ങൾക്കുണ്ടായിരിക്കണമാ 
യിരുന്നു. 

ഞങ്ങളുടെ സംയുക്തപ്രയാണം ഭംഗിയായിത്ത 
ന്നെ നടന്നു. ഞങ്ങളുടെ അന്താരാഷ്ട്രീയ ബഹിരാ 
കാശഭവനത്തിൽ കുഴപ്പങ്ങളൊന്നുമുണ്ടായില്ല . 

- ബഹിരാകാശത്തുനിന്നു ഞങ്ങൾ ഒരു പത്രസ 
മ്മേളനം നടത്തി. നാനാതരത്തിലുള്ള ചോദ്യങ്ങൾ 
ചോദിക്കപ്പെട്ടു . ഉദാഹരണത്തിനും ഒരു ചോദ്യം ഇ 
ങ്ങനെയായിരുന്നു : നിങ്ങൾ അസ്ട്രോനോട്ടുകൾ 
ക്കും അസ്ട്രോനോട്ടുകൾ നിങ്ങൾക്കും എന്തു ഭക്ഷ 
ണമാണു നല്ലിയതും ? 

- ഭൂമിയിലേതുപോലുള്ളതല്ല ബഹിരാകാശത്തെ 
ഭക്ഷണം. അതുണ്ടാക്കുന്നതും തികച്ചും വ്യത്യസ്തമാ 
യ രീതിയിലാണു” . ഞങ്ങളല്ല , ബഹിരാകാശപാ 
ചകവിദദ്ധന്മാരാണു് അതു തയ്യാറാക്കുന്നതു . എ 
ന്നാൽ പണ്ടാരു ദാർശനികൻ പറഞ്ഞതുപോലെ 
" "ഊണിൻറ രസം, എന്തു കഴിക്കുന്നുവെന്നതിലല്ല , 
ആരോടൊത്തു കഴിക്കുന്നുവെന്നതിലാണു്. വളരെ 
നല്ല സുഹൃത്തുക്കളോടൊത്താണു ഞങ്ങൾ ആഹാരം 
കഴിച്ചതു് . അതാണു പ്രധാനം . ആഹാരത്തിൻറ 
കാര്യം പറഞ്ഞാൽ അതു " " ബഹിരാകാശനിലവാ 
ര ത്തിലുള്ളതായിരുന്നു. 

പത്രപ്രതിനിധികളുടെ ചോദ്യങ്ങൾക്കു മറുപടി 
നല്ലവെ ഞാനും സ്റ്റാഫോർഡും അത്ര വിദൂരമല്ലാ 
ത്ത ഭാവിയിലേക്കും എത്തിനോക്കി . 
-- " " ഇനിയും ഏതെല്ലാം ബഹിരാകാശയാത്രകളി 
ലാണു് താങ്കൾ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നതും ? 
എന്ന ചോദ്യത്തിനും സ്റ്റാഫോർഡ് ഇങ്ങനെ മറു 
പടി നല്ലി . 

" " കൂടുതൽ ആധുനികമായ വാഹനങ്ങളിൽ യാ 
ത്ര ചെയ്യാനും പുതിയ പ്രയാണങ്ങളിൽ പങ്കെടു 
ക്കാനുമാണു് എപ്പോഴും ആഗ്രഹം. ഞങ്ങളുടെ " " സ്പേ 
സ് ഷട്ടിൽ പരിപാടി ആരംഭിക്കാൻ അധികം 
താമസമില്ല . അതിൽ പങ്കെടുക്കാൻ എനിക്കാഗ്രഹ 
മുണ്ടു്. അപ്പോഴേക്കും പുതിയ സംയുക്തപ്രയാണ 
ത്തിനുവേണ്ടിആവിഷ്കരിക്കപ്പെട്ട ഒരു ബഹിരാകാ 
ശനൗക അലശ്ശേയ്ക്കുണ്ടായിരിക്കുമെന്നു ഞാൻ കരുതു 
ന്നു . മാനവരാശി പുരോഗതിയുടെ പാതയിലൂടെ 
നീങ്ങിക്കൊണ്ടിരിക്കയാണു . പുതിയ ബഹിരാകാ 
ശയന്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെടും. സംയുക്തപ്രയാണ 
ങ്ങൾക്കുവേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട പുതിയ ബഹി 
രാകാശവാഹനങ്ങൾ ഉപയോഗിക്കപ്പെടുമെന്നും 
അവ ഭൂമിയിലുള്ള എല്ലാവർക്കും കൂടുതൽ പ്രയോജ 
നം ഉളവാക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. 

ടോം പറഞ്ഞതിനോടു ഞാൻ യോജിക്കുന്നു. 
- 48 ദീർഘകാലം ഭൂമിക്കു ചുററും സഞ്ചരിക്കാൻ കഴിയു 


ജൂലൈ 19 -ാം തീയതി സായൂസിന്റേയും അ 
പ്പോളോയുടേയും യാത്രികർ അവരവരുടെ നൗകക 
ളിൽ തിരിച്ചെത്തി. ഞങ്ങൾ സായൂസിലെ മർ 
ദ്ദം കൂട്ടുകയും ഓക്സിജന്റെ അളവു സാധാരണനില 
യിലാക്കുകയും ചെയ്തു. 

കൃത്രിമസൂര്യഗ്രഹണം എന്ന ഒരു സംയുക്തശാ 
സുപരീക്ഷണംനടത്തണമെന്നു ഭൂമിയിൽവച്ചുതന്നെ 
ഞങ്ങൾ അമേരിക്കൻപക്ഷത്തോടഭ്യർത്ഥിക്കുകയും 
അവരതിനു സമ്മതിക്കുകയും ചെയ്തിരുന്നു. 

ചന്ദ്രൻ നിഴൽമൂലം ഉണ്ടാകുന്നതും ഭൂമിയിൽ 
നിന്നു നിരീക്ഷിക്കാവുന്നതുമായ സൂര്യഗ്രഹണത്തിൽ 
നിന്നു പൂർണ്ണമായ ദത്തങ്ങൾ പലപ്പോഴും ലഭിക്കുന്നി 
ല്ല . ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിരന്തരമായുണ്ടായി 
ക്കൊണ്ടിരിക്കുന്ന മാററങ്ങൾ സൗരകിരീടത്തിൻറ 
പ്രത്യേകതകൾ മനസ്സിലാക്കുന്നതിനു തടസ്സമായി 
ത്തീരുന്നു. ബഹിരാകാശത്തിലെ കാര്യമൊന്നു വേ 
റെ . സൗരകിരീടത്തെ നിരീക്ഷിക്കുന്നതിനും അവി 
ടെ യാതൊരു തടസ്സവുമില്ല . അതിനാൽ ഞങ്ങളു 
ടെ പരീക്ഷണത്തിൽനിന്നു ലഭിക്കുന്ന ദത്തങ്ങളിൽ 
ഒട്ടേറെ ശാസ്ത്രജ്ഞന്മാർ തല്പരരായിരുന്നു. 

- അന്നുതന്നെ ബൈക്കനൂറിൽനിന്നു മോസ്കോയി 
ലെ പ്രയാണനിയന്ത്രണകേന്ദ്രത്തിൽ മടങ്ങിയെത്തി 
യ അനത്തോലി ഫിലിപ്ചെൻകൊയും നിക്കൊ 
ളായ റുക്കവീഷ് നിക്കാവുമായി സംസാരിക്കാൻ 
ഞങ്ങൾക്കു സാധിച്ചു . 
-- . " " സായൂസ്, എന്നെ നന്നായി കേൾക്കാ 
മോ ? ഞാൻ ഫിലിപ്ചെൻകൊയാണു്. എന്തുണ്ടു 
വിശേഷം ? 
- സുഹൃത്തിന്റെ ശബ്ദം കേട്ടതിൽ ഞാൻ സന്തോ 
ഷിച്ചു . 

" "ഇതേവരെ എല്ലാം ഭംഗിയായി നടക്കുന്നു. 


ബഹിരാകാശത്തുനിന്നു തിരിച്ചെത്തിയ ഉടൻ ഞാൻ 
" " ഇനിയും അങ്ങനെതന്നെ തുടരുമെന്നു ഞാൻ 

ആ ചിത്രം ക്യാൻവാസിലേക്കു പകർത്തി. 
വിചാരിക്കുന്നു. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ നി 

നൗകകൾ തമ്മിലുള്ള അകലം 220 മീറററാ 
ങ്ങൾക്കു സകല മംഗളങ്ങളും നേരുന്നു. എല്ലാവർ 
ക്കും ഉൽക്കണ്ഠയുണ്ടു്. നിങ്ങളുടെ മടക്കത്തിനുവേ യപ്പോൾ അപ്പോളോ അതിന്റെ ഗതിരോധന എ 

ഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചു . നൗകകൾ വീണ്ടും 
ണ്ടി അക്ഷമരായി കാത്തിരിക്കയാണു . 
- തൻ മീത്യയെ കൂടാതെ ഒറ്റദിവസം പോലും സന്ധിച്ചു . ഇത്തവണ സക്രിയനൗകയായി വർത്തി 
കഴിച്ചുകൂടാനാവാത്ത വലേരി മകനെ കാണാൻ ച്ചതു സോയൂസാണു . 
കൊതിയുണ്ടെന്നതു പുറത്തുകാണിക്കാതിരിക്കാനാ - 15 മണി 40 മിനിട്ടിനു സംയോജനം പൂർ 
യി അമർഷം പ്രകടിപ്പിച്ചു : 

ത്തിയായി . എന്നാൽ യാത്രികർ തമ്മിലുള്ള സ 
" "എന്താണവർക്കും ഉൽക്കണ്ഠ ? ഞങ്ങൾക്കു യാ ന്ദർശനങ്ങൾ ഇത്തവണ ഉദ്ദേശിക്കപ്പെട്ടിരുന്നില്ല . 

- 16 മണി 26 മിനിട്ടിനും ഞങ്ങൾ അവസാനമാ 
തൊരു കുഴപ്പവുമില്ലല്ലോ. 
- " " നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്തെടുക്കുന്നു? യി വേർപെട്ടു. 

" " അവർ ഇനിയും ഉറക്കമാണു , വലേരി പ - അപ്പോളോ, വിട ! പ്രിയസുഹൃത്തുക്കളേ, വിട ! 
റഞ്ഞു . " " ഇന്നലെ അവർ വളരെ ക്ഷീണിച്ചപോ 

- ഭൂമിയിൽവച്ച് കാണാം. നമുക്കെല്ലാവർക്കും ജന്മം 
യി . ജോലി കഠിനമായിരുന്നു. 

നല്ലിയ , നാം ഒരുമിച്ചു ജീവിക്കുന്ന സുന്ദരനീലഭൂ 

മിയിൽവച്ചു കാണാം. 
- " " അവരെ ഞങ്ങളുടെ അഭിവാദനങ്ങൾ അറി 
യിക്കണം അനത്തോലി പറഞ്ഞു. " " ശരി , ഭൂമി 

- ഞങ്ങളുമായി കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടി മോ 

സ്ത്രാസമയം ഏകദേശം 23 മണിക്കും അപ്പോളോ 
യിൽവച്ചു കാണാം. ഞങ്ങൾ അക്ഷമരായി കാത്തി 

ഗതിമാററം നടത്തുകയും താമസിയാതെ ദൃഷ്ടിയിൽ 
രിക്കും . 

നിന്നു മറയുകയും ചെയ്തു . 
- ജൂലൈ 19 -ാം തീയതി പകൽ മൂന്നുമണിക്കും 

- അപ്പോളോയിൽനിന്നു വേർപെട്ടതിനുശേഷമു 
സായൂസും അപ്പോളോയും തമ്മിലുള്ള വിയോജനം 

ള്ള ദിവസം ഞങ്ങൾ ചില ജീവശാസ്ത്രപരീക്ഷണ 
ആരംഭിച്ചു . അസ്ട്രോനോട്ടകൾ ഗതിമാററം നട 

ങ്ങൾ നടത്തി. ശാസ്ത്രജ്ഞന്മാർ ആവുന്നത്ര കൂടുതൽ 
ത്തുകയും വിയോജനത്തിനുള്ള ഞങ്ങളുടെ സന്നദ്ധ 

വിവരങ്ങൾ ഞങ്ങളിൽനിന്നു പ്രതീക്ഷിക്കുന്നു. സൂ 
തയെപ്പററി . ആരായുകയും ചെയ്തു. ഞങ്ങൾ സന്ന 

ര്യോദയത്തിന്റെ ഫോട്ടോകൾ ഞങ്ങൾ എടുത്തു . 
ദ്ധരാണെന്നും അറിയിച്ചു . അപ്പോളോയാത്രികർ 

അന്തരീക്ഷശാസ്ത്രജ്ഞന്മാർക്കും പ്രകാശികവിദദ്ധ 
ഡോക്കിങ്ങ് അസംബ്ലിയുടെ കൊളുത്തുകൾ വിടു 

ന്മാർക്കും അവ പ്രയോജനപ്പെടും. 
വിക്കുകയും വിയോജനത്തിനുള്ള പൂർണ്ണസന്നദ്ധത 

-- യാത്ര അവസാനിക്കാറായി . ഭൂമിയിലേക്കു 
യെപ്പറ്റി അറിയിക്കുകയും ചെയ്തു. 

കൊണ്ടുപോകേണ്ടതെല്ലാം ഞങ്ങൾ അവരോഹണ 
നൗകകൾ മെല്ലെ വേർപെട്ടു. 

പേടകത്തിൽ എത്തിച്ചു . അവരോഹണസമയത്തു 
ഞങ്ങളിൽനിന്നും അകലവെ അസ്ട്രോനോട്ടു 

പ്രവർ ത്തിക്കുന്ന യന്ത്രസംവിധാനം ഞങ്ങൾ ഒരി 
കൾ സായൂസിന്റെ ഫോട്ടോയെടുത്തു . ഞങ്ങളുടെ 

ക്കൽ കൂടി പരിശോധിച്ചു . അവസാനത്തെ ടെലി 
നൗക എത്രമാത്രം നിഴലിലാണെന്നും ആ ഫോട്ടോ 

വിഷൻ പ്രേഷണം: 
കളിൽനിന്നും ശാസ്ത്രജ്ഞന്മാർക്കു മനസ്സിലാക്കാൻ 

-- ഉദ്ദേശിച്ചിരുന്ന എല്ലാ പരീക്ഷണങ്ങളും പൂർ 
കഴിയും. ജററ് എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചുകൊ 

ത്തിയാക്കപ്പെട്ടു. ഞങ്ങൾ ഭൂമിയിലേക്കു മടങ്ങാൻ 
ണ്ടും അപ്പോളോ കൃത്രിമസൂര്യഗ്രഹണം എന്ന പരീ 

തയ്യാറെടുക്കുകയാണു . നാളെ ഞങ്ങൾ എഞ്ചിനു 
ക്ഷണം ആരംഭിച്ചു . 

കൾ പ്രവർത്തിപ്പിക്കും. അതിനുശേഷം 45 മിനി 
- മറക്കാനാവാത്ത കാഴ്ച ! അപ്പോളോയുടെ എ ട്ടുകൊണ്ടു നാട്ടിൽ തിരിച്ചെത്തും.. ഭൂമിയിൽവച്ച കാ 
ഞ്ചിനുകളിൽനിന്നു പുറപ്പെടുന്ന തീജ്വാലകൾ സൂ ണാം . 
ര്യഗ്രഹണദൃശ്യത്തെ അവ്യക്തമാക്കിത്തീർക്കുമെന്നു 

ഇനി ഭൂമിയുമായി റേഡിയോബന്ധം മാത്രമേ 
ഞാനും വലേരിയും ശങ്കിച്ചിരുന്നു. സൗരകിരീടത്തി 

ഉണ്ടായിരി ക്കുക്കൂ . 
ന്റെ ഫോട്ടോകൾ എടുത്തതു നന്നായിട്ടുണ്ടോഎന്നും - ഭൂമിയിലേക്കു മടങ്ങുന്നതിൽ ഞങ്ങൾ സന്തോ 
അപ്പോൾ എനിക്കും അറിഞ്ഞുകൂടായിരുന്നു. പക്ഷെ 

ഷിച്ചു . ജൂലൈ 21 -ാം തീയതി 95-ാമത്തെ പരി 
എൻറെ മുമ്പിൽ അനാവൃതമായതും അതിമനോഹ 

ക്രമത്തിൽ ഞങ്ങൾ പ്രഷർസൂട്ട് ധരിച്ച് അവരോ 
രമായ ഒരു മായാദൃശ്യമാണ്. ഞാൻ ജാലകത്തിലൂ 

ഹണപേടകത്തിൽ പ്രവേശിച്ചു . നൗകയുടെ ഗതി 
ടെ അതു നോക്കിക്കൊണ്ടിരുന്നു. സൗരകിരീടത്തി ശരിയാണു്. കുഴപ്പമൊന്നുമില്ല . 
ൻ വർണ്ണങ്ങൾ എന്നെ അത്ഭുതപരതന്ത്രനാക്കി . - നിർദ്ദിഷ്ടസമയത്തു് എഞ്ചിൻ പ്രവർത്തിച്ചു . 49 


|Bo 


96 -ാമത്തെ പരിക്രമത്തിൽ അററ്ലാൻറിക് സമു നിന്നു വേർപെടുത്താനും സഹായിച്ചു . ഞങ്ങളിതാ 
ദ്രത്തിന്റെ മുകളിൽ വച്ചാണു് അതു സംഭവിച്ചതു് . പെലട്ടുകളുടേയും ഡോക്ടർമാരുടേയും പത്രപ്രതിനി 
നൗക ഭ്രമണപഥത്തിൽനിന്നു ഭൂമിയിലേക്കു കുതി 

ധികളുടേയുമിടയിൽ. ചോദ്യങ്ങൾ വർഷിക്കപ്പെട്ടു . 
ച്ചു . അപ്പോൾ ഭൂമിയിൽനിന്നുള്ള ഉയരം 217 കി എല്ലാവർക്കും ഒരേസമയം മറുപടി നല്ലാൻ, എല്ലാ 
ലോമീറററും അപ്പോളോയിൽനിന്നുള്ള അകലം ഏ വർക്കും നന്ദി പറയാൻ ഞങ്ങൾ ആഗ്രഹിച്ചു . ഞാൻ 
കദേശം 8 0 0 കിലോമീറററും ആയിരുന്നു. 

പറഞ്ഞു : 
-- മദ്ധ്യ ആഫ്രിക്കയുടെ മുകളിൽവച്ചു ഉപകരണ 

" " പ്രിയ സുഹൃത്തുക്കളേ! യാത്ര അവസാനിച്ചു . 
ഭ്രമണപഥ മോഡ്യൂളുകൾ അവരോഹണപേടക പ്രയാസകരമായിരുന്നു അതു്. വളരെ പ്രയാസകര 
ത്തിൽനിന്നു വേർപെട്ടു . അവ ഘർഷണതാപംമൂലം 

മായിരുന്നു. ഭൂമിയിൽ തിരിച്ചെത്തിയതോടെ പ്ര 
എരിഞ്ഞുപോയി . ബഹിരാകാശവിരുന്നുകൾ നട 

യാസങ്ങൾ തീർന്നു. ഞങ്ങളുടെ കാലിടറുന്നു . സ 
ന്ന ഭ്രമണപഥമോഡ്യൂൾ പൊയ്യോയതിൽ ഞങ്ങൾ ന്തോഷവും ക്ഷീണവും ഉറക്കമിളപ്പും മൂലം തല കറ 
വ്യസനിച്ചു . പക്ഷെ എന്തു ചെയ്യാം! ഏററവും ആ ങ്ങുന്നു. ഈ യാത്രയ്ക്കിടയിൽ ഞങ്ങൾ ആകപ്പാടെ 
വശ്യമുള്ളതെന്തോ, അതുമാത്രമാണു ബഹിരാകാശ 20 മണി ക്കൂർ ഉറങ്ങിക്കാണും. നിങ്ങളുടെ സഹായ 
നൗകയിൽനിന്നും അവശേഷിക്കുന്നതു . 

ത്തിനും ശ്രദ്ധയ്ക്കും നന്ദി . 
- " "യാതൊരു കുഴപ്പവുമില്ല . മോഡ്യൂളുകൾ കൃത്യ 

: " ഞങ്ങൾ അപ്പോളോയുമായി സന്ധിക്കുകയും 
സമയത്തു വേർപെട്ടു. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരി - അസ്ട്രോനോട്ടുകളുമായി കൈകുലുക്കുകയും ചെയ്തു. 
ക്കുന്നു, ഞാൻ ഭൂമിയിലേക്കു റിപ്പോർട്ടു ചെയ്തു. - ഭൂമിയിൽ തിരിച്ചെത്തിയതിൽ ഞങ്ങൾ സന്തോ 
ഭൂമിയിൽനിന്നു പറഞ്ഞു : 

ഷിക്കുന്നു വലേരി പറഞ്ഞു . 
" " നിങ്ങൾ തമ്മിലുള്ള സംസാരം കേൾക്കാം. - സുഹൃത്തുക്കളിലൊരാൾ ഞങ്ങൾക്കു ചോക്കു 
" " എന്തിനാണു ഞങ്ങളുടെ സംസാരം ശ്രദ്ധിക്കു കഷണങ്ങൾ തന്നു. സോയൂസ് 19 - ൻറ കരിപി 
ന്നതു ? 1 1 വലേരി പിറുപിറുത്തു . 

ടിച്ച പള്ളയിൽ ഞങ്ങൾ വലിയ അക്ഷരങ്ങളിൽ 
ഞങ്ങൾ ലക്ഷ്യസ്ഥാനത്തേക്കു തിരിഞ്ഞു. അ 

എഴുതി : 
വരോഹണനിയന്ത്രണയന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതു 

നന്ദി ! 
കേൾക്കാം. 

ജൂലൈ 25 -ാം തീയതി അമേരിക്കയുടെ അ 
ഞങ്ങൾക്കു കുഴപ്പമൊന്നുമില്ല . എല്ലാം ഉറപ്പി പ്പോളോ ശാന്തസമുദ്രത്തിൽ കുഴപ്പം കൂടാതെ ഇറങ്ങി. 
ക്കപ്പെട്ടിട്ടുണ്ടു്. എല്ലാം നന്നായി നടക്കുന്നു. ഞങ്ങൾ അങ്ങനെ അപ്പോളോ - സൊയൂസ് പരിപാടി പൂർ 
കാസ്പിയൻസമുദ്രത്തെ പിന്നിട്ടു . അന്തരീക്ഷഘർ ത്തിയാക്കപ്പെട്ടു . 
ഷണംമൂലം അവരോഹണപേടകത്തിന്റെ ഊഷരോ 
ധനപാളിയിൽ തീജ്വാലകൾ പ്രത്യക്ഷപ്പെട്ട . 

" " എല്ലാം നന്നായി നടക്കുന്നു. ജാലകങ്ങൾ പു 
കപിടിച്ചിരിക്കുന്നു ! ഞാൻ ഭൂമിയിലേക്കും അ ഉപസംഹാരം 
റിയിച്ചു . 
" " നിങ്ങളുടെ സ്ഥിതി എങ്ങനെ? 
" " ഒരു കുഴപ്പവുമില്ല , നന്ദി. 

- യുവസുഹൃത്തേ! ബഹിരാകാശപര്യന്വേഷണ 
" " ഇറങ്ങാനുള്ള സ്ഥലത്തുനിന്നു 25 കിലോമീ ത്തിൽ അന്താരാഷ്ട്രീയസഹകരണത്തിനു തുടക്കമിട്ട 
ററർ അകലമേയുള്ള, 

അപ്പോളോ - സൊയൂസ് പ്രയാണത്തെപ്പറ്റി ഞാൻ 
ഇപ്പോൾ ഗതി രോധന പാരചട്ട് തുറക്കും. 

നിന്നോടു പറഞ്ഞു. അതിന്റെ ചിത്രങ്ങൾ ഞാൻ 
പിന്നീട് പ്രധാന പാരചട്ടം. എല്ലാം വേണ്ടപോ 

നിന്നെ കാണിച്ചു . താമസിയാതെതന്നെ പുതിയ 
ലെ നടക്കുന്നു. 

നൗകകൾ ബഹിരാകാശത്തിലേക്കുയരും. ബുദ്ധിയു 
ബൃഹത്തായ പാരച്യട്ട് തുറന്നു . ഭൂമിയിലെ 

ള്ളതും നിരപായവും മനുഷ്യർക്കെന്റെയും ആവശ്യവു 
ത്താൻ എതാനും മിനിട്ടുകൾ മാത്രം. 

മായ റോക്കററുകളിൽ പുതിയ ആളുകൾ സഞ്ചരി 
- 13 മണി 50 മിനിട്ടിനു ഞങ്ങൾ ഭൂമിയിൽ 

ക്കും . 
ഇറങ്ങി. ഹെലിക്കോപ്റററുകൾ ഞങ്ങളുടെ അടു 

- ഒരുപക്ഷെ അത്തരമൊരു റോക്കററിൽ നീയും 
ത്തേക്കു പറന്നെത്തി. ആളുകൾ ഓടിക്കൂടി . അന്വേ 

ബഹിരാകാശത്തിലേക്കു പുറപ്പെട്ടേക്കും . നിനക്കു 
ഷണസംഘത്തിൽപ്പെട്ടവർ കവാടം തുറന്നു ഞങ്ങ 

എല്ലാ വിജയങ്ങളും ഞാൻ ആത്മാർത്ഥമായി നേർ 
ളെ ബന്ധിച്ചിരുന്ന ബൽട്ടുകൾ അഴിക്കാനും പ്രഷർ 

ന്നുകൊള്ളുന്നു. 
50 സൂട്ടകൾ നൗകയിലെ ജീവരക്ഷാവിധാനങ്ങളിൽ 

സൗരവാതം നിനക്കനുകൂലമായി വീശട്ടെ ! 


സൗരകിരീടം 


കോസ്മാനോട്ടം ശൂന്യാകാശത്തിലേക്കിറങ്ങുന്നു 


ഉ 


ള്ള ട 


ക്ക 


അപ്പോളോ - സൊയൂസ് പരിപാടി . . . . . . . 


അപ്പോളോ - സായൂസ് പരിപാടി എന്തിനു ? . . . 


നൗകകൾ തയ്യാറാകുന്നു . . . . . 


വായനക്കാരോടു 


കോസ്ട്രോനോട്ടുകൾ തയ്യാറാകുന്നു . . . . . 
തോമസ് സ്റ്റാഫോർഡ് . . . 
ഡൊണാൾഡ് പ്ലേയട്ടൺ . . . . . . 
വാൻസ് ബ്രാൻഡ് . . . . . . . . . . 
ഒരു കോസ്ട്രോനോട്ടാകുന്നതെങ്ങനെ? . . 
ഞാൻ മുതിർന്നവനായ കഥ . . 


ഈ പുസ്തകത്തിന്റെ വിവർത്തനം, അച്ചടി, ഗെററപ്പ 
എന്നിവയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മററു 
നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അവയും ഞങ്ങളെ അറിയിക്കാന 

പേക്ഷ . 
ഞങ്ങളുടെ മേൽവിലാസം: 


ആദ്യത്തെ കണ്ടുപിടുത്തം . . . . . . . . 


എന്റെ സ്നേഹിതൻ വലേരി കുബാസൊവ് 


സായൂസിന്റെ കരുതൽയാത്രികർ . . . . . . . 


The Progress Publishers 
21 , Zubovsky Boulevard, 

Moscow , USSR . 


പുറപ്പാടിനുമുമ്പു് . . . . . . . . 

ബൈക്കനൂറിലേക്കു . . . . . . 
പുറപ്പാടു് . . . . . . . . . . . . 


പ്രയാണത്തിന്റെ അങ്കഗണിതം . . . . 


- വിതരണക്കാർ: 
പ്രഭാത് ബുക്ക് ഹൗസ് 

തിരുവനന്തപുരം 
കോഴിക്കോടു 

എറണാകുളം 
ഏലൂർ 

കണ്ണൂർ 
ആലപ്പുഴ 


ബഹിരാകാശത്തിലെ ജോലി . 


അവിചാരിതസംഭവങ്ങൾ . . . 
ബഹിരാകാശയാത്രികർ തമാശപറയുന്നു . . . . 


സന്ധിക്കുന്നതിനുമുമ്പും . . 


വി 


എ 


• 


• 


• 


• 


• 


• 


• 


• 


• 


• 


• 


• 


ബഹിരാകാശത്തിലെ ഹസ്തദാനം . . . . . . 


വിടവാങ്ങലും മടക്കവും 


ഉപസംഹാരം . . . . . . . . . 


Jayashree 
| 

Jayaram 
. 
Rajaram 
vasudev 


Sivaram 


